Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009- 2011 


CRNMEL 


പുരം 


e 


സ 


- 


5 


r of Ke 


मन्यव अपत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


14th December 2010 
| 2010 ഡിസംബർ 14 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


23rd Agrahayana 1932 
| 1932 അഗ്രഹായനം 23 


PART III 


Forest Department 


സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസ്, തിരുവനന്തപുരം 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ പാ . - 5 - 5628 / 2010. 

2010 ഡിസംബർ 2 , 
-- കേരള വനം വകുപ്പിനു കീഴിലുള്ള തടി ഡിപ്പോകളിൽ നിന്നും വിവിധതരം മരത്തടികൾ, കഴകൾ, വിറക്, ഈട്ടിയുടെയും 
തേക്കിന്റെയും ബില്ലറ്റ്സ്, മറ്റ് വനവിഭവങ്ങൾ മുതലായവ അതാതു ഡിപ്പോകളുടെ നേരെ കാണിച്ചിട്ടുള്ള തീയതികളിൽ താഴെ 
വിവരിക്കുന്ന ദർഘാസ്/ ലേല നിബന്ധനകൾക്കും അതാതു സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി അതാതു 
ഡിപ്പോകളിലെ ലഭ്യതയനുസരിച്ച് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽക്കുന്നതാണ്. ഈ വ്യവസ്ഥകൾ സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി 
മുതൽ ബാധകമായിരിക്കും. 


2011- ലെ കേരള സർക്കാരിന്റെ വിവിധ ഡിപ്പോകളിലെ ദർഘാസ്/ ലേല തീയതികൾ 


- മാസം - 2011 


ക്രമ ഡിപ്പോകളുടെ 
നമ്പർ പേര് 


Jan. 


Feb. 


March April 


May 


June July 


Aug. 


Sep . 


Oct. 


Nov. Dec. 


- (1) 


(2) 


( 3) 


( 11) 


( 12) 


(13) 


( 14 ) 


( 4) ( 5) ( 6) (7) (8) (9) ( 10 ) 
ടിംബർ സെയിൽസ് ഡിവിഷൻ, തിരുവനന്തപുരം 


കുളത്തൂപ്പുഴ 
ആര്യങ്കാവ് 


23 


- 


2 0 


28 


10 


11 


8 


തെൻമല 


10 


4 അച്ചൻകോവിൽ 


17 


3 


9 


2 


10 


14 


18 


19 


14 


15 


16 


15 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


590 


- (2) 


(3) 
27 


(4) 
17 


(5) (8) (7) (8) (9) (10 ) 

17 27 20 23 26 26 
ടിംബർ സെയിൽസ് ഡിവിഷൻ, പുനലൂർ 


( 1) 
27 


(12 ) 
27 


(13 ) 
28 


(14) 
23 


5 മുള്ളുമല 


തൂയം 


10 


ാ 


കടയ്ക്കാമൺ 


പത്തനാപുരം 


പത്തനാപുരം 
( റോസ് വുഡ്) 


കോന്നി 


വീയപുരം 


അരീക്കക്കൊവ് 


13 


കോതമംഗലം 


12 
24 


ടിംബർ സെയിൽസ് ഡിവിഷൻ, കോട്ടയം 

19 7 18 21 20 
23 30 25 27 28 
10 26 11 15 11 


16 
25 
7 


തലക്കോട് 


22 
31 
9 


20 
26 
16 


25 


വെട്ടിക്കാട് 


പാറാമ്പുഴ 


16 


4 


3 


8 


4 


2 


6 


29 


പാറാമ്പുഴ 
റോസ്വുഡ് 


ടിംബർ സെയിൽസ് ഡിവിഷൻ, പെരുമ്പാവൂർ 
- 2 29 3 5 
21 25 28 19 24 21 24 
22 12 

13 


3 - 
24 


25 


18 ചാലക്കുടി 

വിട്ടൂർ -- 20 
- മുടിയ്ക്കൽ - 13 
- മുടിയ്ക്കൽ വീട്ടി 
ചെട്ടിക്കുളം 


28 


22 
12 


22 


21 


1 


22 


19 


23 വാരാപ്പുഴ 


- 


21 


21 


28 


24 


ടിംബർ സെയിൽസ് ഡിവിഷൻ, പാലക്കാട് 


24 


സെൻട്രൽ ഡിപ്പോ 

അരുവാക്കോട് - 27 
25 നെടുങ്കയം - 5 

- 
26 വാളയാർ 

12 


23 
9 


27 
4 


18 
2 


24 26 24 22 22 23 
8 & 6 7 4 & 6 4 
28 

29 
16 27 16 17 14 11 
ടിംബർ സെയിൽസ് ഡിവിഷൻ, കോഴിക്കോട് 

3 4 4 2 5 


16 
5 & 
27 
14 


17 


12 


15 


ചാലിയം 


- 3 


3 


ചാലിയം വീട്ടി 


19 


22 


കുപ്പാടി വീട്ടി 
കുപ്പാടി തേക്ക് 

തേക്ക് 
മഞ്ചക്കൽ 


14 
10 


18 
11 


13 
10 


13 
9 


13 

11 
28 


16 
10 
24 


- 


16 


2 0 


പരപ്പ് 
കണ്ണോത്ത് 
- ബാവേലി 


22 
25 
30 


25 
29 
30 


20 
25 
30 


20 
27 
28 


20 
26 


26 


- 6 


18 


29 


21 


- 


26 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


591 


ലേലദിവസം രാവിലെ 9 മണിവരെ അതാത് ഡിപ്പോ ഓഫീസുകളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ഫാറങ്ങൾ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്നോ ഡിപ്പോ ആഫീസുകളിൽ നിന്നോ ലഭിക്കുന്നതാണ്. ഫാറം 
വിലയായി 200 രൂപയും നിലവിലുള്ള വിൽപ്പന നികുതിയും ഈടാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . വാങ്ങാനുദ്ദേശിക്കുന്ന ലോട്ടുകളുടെ നമ്പരും അവയ്ക്കായി നൽകാൻ ഉദ്ദേശിക്കുന്ന വിലയും 
വ്യക്തമായി ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 

- ലേല നടപടികൾ അതാതു ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. ലേല ദിവസം പണിമുടക്കോ പൊതു 
ഒഴിവു ദിവസമായോ വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും 
വച്ച് നടത്തുന്നതാണ്. ലേലം തുടങ്ങിയതിനുശേഷമാണ്അന്നേ ദിവസം ഒഴിവ് ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ട വിവരം ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥന്ലഭിക്കുന്നതെങ്കിൽ ഉടൻ ലേലം നിറുത്തി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നിറുത്തി വയ്ക്കുന്ന ലേലം 
അടുത്ത പ്രവൃത്തിദിവസം രാവിലെ 10 മണിക്ക് തുടരുന്നതാണ്. 

ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള 
സാധനങ്ങളുടെയും മറ്റും നൽപ്പുനിൽപ്പു സ്ഥിതിയും അളവുകളും മറ്റ് വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. 
ലേലത്തിനുശേഷം ഈവക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതികളും പരിഗണിക്കുന്നതല്ല. ഓരോ ദർഘാസ്/ ലേലത്തിലും 
വിൽക്കാനുദ്ദേശിക്കുന്ന തടികളെപ്പറ്റിയും മറ്റ് വനവിഭവങ്ങളെപ്പറ്റിയുമുള്ള വിവരങ്ങൾ അതാതു ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ 
നിന്നോ ഡിപ്പോ ഓഫീസിൽ നിന്നോ മുൻകൂട്ടി അറിയാവുന്നതാണ്. ലേലത്തിൽ ഉൾപ്പെടുത്തുന്ന തടികളുടെ നീളം, വണ്ണം 
മുതലായ വിവരങ്ങൾ അടങ്ങുന്ന ലിസ്റ്റ് പേജ് ഒന്നിന് ഒരു രൂപ നിരക്കിൽ ലേലക്കാർക്ക് ഡിപ്പോകളിൽ ലേല ദിവസം 
നൽകുന്നതാണ്. ഏതെങ്കിലും ഡിപ്പോയിൽ, കയറ്റുമതി ഇനത്തിൽപ്പെടാത്ത തേക്ക്, മു ൻ ദർഘാസ്/ ലേലത്തിൽ 
സ്ഥിരപ്പെടുത്താത്തതായ ലോട്ടുകൾ എന്നിവ വിൽപ്പനയ്ക്ക് വരുന്നതായാൽ അവയും മറ്റ് തടികളൊടൊപ്പം നിശ്ചിത ദർഘാസ് 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 

- ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ഓരോ ലോട്ടിനും രേഖപ്പെടുത്തിയിട്ടുള്ള വില ലേലത്തിൽ അതേ 
ലോട്ടിനു ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയേക്കാൾ കൂടുതലാണെങ്കിൽ ദർഘാസ് വിലയ്ക്കും, കുറവാണെങ്കിൽ ലേലത്തിൽ ലഭിച്ച 
വിലയ്ക്കും ആ ലോട്ടിന്റെ വിൽപ്പന സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ രണ്ടു വിലയും 
വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോദ്ധ്യപ്പെടാത്ത പക്ഷം ആ ലോട്ടിന്റെ ദർഘാസ്/ ലേല വിൽപ്പന റദ്ദ് ചെയ്യുന്നതാണ്. 

വ്യവസ്ഥകൾ 
1. അളവും തരം തിരിക്കലും 

തടികൾ ഇനവും തരവും തിരിച്ച് സൗകര്യമുള്ള ലോട്ടുകളായി വിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരോ ലോട്ടും താഴെ 
പറയുന്ന അളവുകളിൽ കവിയാത്തതായിരിക്കും. 

( എ ) കയറ്റുമതി തരം തേക്ക്, ഈട്ടി തടികൾ ഓരോ തടിയും ഓരോ ലോട്ടായി 
( ബി ) മറ്റുതരം തേക്കുതടികൾ - 4 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 
( സി ) മറ്റുതരം ഈട്ടി തടികൾ - 4 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 
( ഡി ) മറ്റിനം തടികൾ 8 ഘന മീറ്ററിൽ കവിയാത്ത ലോട്ടുകൾ 

( ഇ ) കഴ, വിറക്, ബില്ലറ്റ്സ്, മറ്റ് വനവിഭവങ്ങൾ സൗകര്യപ്രദമായ തോതിൽ 
2. നിരതദ്രവ്യം 
( എ ) ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ ഈട്ടി, തേക്ക് എന്നിവയ്ക്ക് 20, 000 ( ഇരുപതിനായിരം) 

രൂപയും മറ്റ് തടികൾക്ക് 10 ,000 ( പതിനായിരം ) രൂപയും മറ്റ് വന വിഭവങ്ങൾക്ക് 2, 000 (രണ്ടായിരം ) രൂപയും 
നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം കെട്ടി വയ്ക്കേണ്ടതാണ്. കൂടാതെ അവർ ദർഘാസ്/ ലേല 
നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തന്മൂലം വകുപ്പിന് സർക്കാരിന് ഉണ്ടാകുന്ന 
കഷ്ടനഷ്ടങ്ങൾ തന്നിൽ നിന്നും ഈടാക്കാവുന്നതാണെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സമ്മതപത്രവും 

ഒപ്പുവയ്ക്കേണ്ടതാണ്. 
( ബി ) ദർഘാസ്/ ലേലത്തിൽ വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടൻ തിരിച്ചുകൊടുക്കുന്നതാണ്. 
( സി ) 

വിജയിച്ച ദർഘാസുകാരുടെ/ ലേലക്കാരുടെ നിരതദ്രവ്യം താഴെ വിവരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം പിടിച്ച 
തടികളുടെയും മറ്റ് വനവിഭവങ്ങളുടെയും വിലയിലേക്ക് വക ചേർക്കുന്നതിനായോ അവരിൽ നിന്നും ഏതെങ്കിലും 
വീഴ്ച വന്നാൽ താഴെപ്പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനായോ 

ഡിപ്പാർട്ടുമെന്റിൽ സൂക്ഷിക്കുന്നതാണ്. 
( ഡി ) ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും 

സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് ആഫീസറിൽ നിന്നുമുള്ള ഒരു സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഇലക്ഷൻ 
കമ്മീഷൻ നൽകിയ ഐഡന്റിറ്റി കാർഡ്, ഡവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. പ്രോപ്പർട്ടി 
മാർക്ക് രജിസ്ട്രേഷൻ ഉള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ബന്ധപ്പെട്ട ഫോറസ്റ്റ്ഉദ്യോഗസ്ഥൻമാരിൽ 
നിന്നും ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് ഹാജരാക്കിയാൽ മതിയാകുന്നതാണ്. മേൽ വിവരിച്ചപകാരം 
സർട്ടിഫിക്കറ്റോ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയോ ഹാജരാക്കാത്തവരെ ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളാൻ 
അനുവദിക്കുന്നതല്ല. 
ലേലത്തിൽകൂട്ടി വിളിക്കുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ ഈട്ടി തടിയുടെ കാര്യത്തിൽ ക്യുബിക് മീറ്ററിന് 500 
(അഞ്ഞൂറ് രൂപയും തേക്ക് തടിയുടെ കാര്യത്തിൽ കബിക് മീറ്ററിന് 100 (നൂറ്) രൂപയും മറ്റിനം തടികളുടെ 
കാര്യത്തിൽ കബിക് മീറ്ററിന് 25 ( ഇരുപത്തിയഞ്ച്) രൂപയും ഒന്ന്, രണ്ട് എന്നീ ക്ലാസ്സുകളിൽപ്പെട്ട തേക്ക് 
കഴകൾക്ക്ഓരോ എണ്ണത്തിനും 25 ( ഇരുപത്തിയഞ്ച്) രൂപയും മൂന്ന്, നാല് ക്ലാസുകളിൽപ്പെട്ട തേക്കു കഴകളുടെ 
കാര്യത്തിൽ ഓരോ എണ്ണത്തിനും 5 ( അഞ്ച്) രൂപയും 5 -ാം ക്ലാസ്, കപ്പുകാൽ എന്നീ തേക്കു കഴകളുടെ 
കാര്യത്തിൽ ഓരോ എണ്ണത്തിനും 2 (രണ്ട്) രൂപയും തേക്ക്, ഈട്ടി, ബില്ലറ്റുകൾക്ക് മെട്രിക് ടണ്ണിന് 50 (അൻപത്) 
രൂപയും വിറകുകൾക്ക് മെട്രിക് ടണ്ണിന് 10 (പത്ത്) രൂപയും മറ്റു വനവിഭവങ്ങളുടെ കാര്യത്തിൽ 10 (പത്ത്) 
രൂപയും ആയിരിക്കും. 


14th DEC. 2010 ] 


FOREST DEPARTMENT 


592 


( ii ) 


(iv ) 


(എഫ്) ഓരോ ലോട്ടിന്റെയും ലേലം അവസാനിച്ചയുടനെ അതാത് ലോട്ടുകൾ ഏറ്റവും ഉയർന്ന വില വിളിച്ചയാൾ ആ 

ലോട്ടുകളുടെ വിവരങ്ങൾ, വിളിച്ചെടുക്കുന്ന വില മുതലായ സംഗതികൾ അംഗീകരിച്ച സൂചനയ്ക്കായി അതാതു 
ലോട്ടുകളുടെ നേരെ ലേല രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. അങ്ങനെ ഒപ്പ് വെയ്ക്കാതിരുന്നാലും ലേലം 

വിളിക്കുന്നയാൾക്ക് ലേല നിബന്ധനകളിൽ നിന്ന് മാറാവുന്നതല്ല . 
( ജി ) ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതാഴെപ്പറയുന്ന അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല . 
- (i) ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റേയോ നിരതദ്രവ്യം യാതൊരു കാരണവും പറയാതെ 

സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാവുന്നതാണ്. 
ദർ ഘാസ്/ ലേലത്തിനായി പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും ലോട്ടുകൾ വിൽക്കാതിരിക്കുകയോ 

പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ലോട്ട് വിൽക്കുകയോ ചെയ്യാവുന്നതാണ്. 
(iii ) ലേലത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും നടപടികളിൽ ഏർപ്പെട്ടെന്ന് ബോദ്ധ്യപ്പെടുന്ന പക്ഷം 

ലേലക്കാരനെ ലേലത്തിൽ നിന്നോ ലേല സ്ഥലത്തുനിന്നോ പുറത്താക്കാവുന്നതാണ്. 
ലേലം വിളിക്കുന്നവർ പരോക്ഷമായി യോജിച്ച് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ 
ഏർപ്പെട്ട് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല എന്ന് ബോദ്ധ്യപ്പെട്ടാൽ ലേലം നിർത്തി വയ്ക്കാൻ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
3. പോസ്റ്റ് ഓഫറുകൾ 

നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ വല്ലതുമുണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം താഴെ 
പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
- ( എ ) പോസ്റ്റ് ഓഫർ തരുന്ന ലോട്ടുകൾക്ക് ഓരോന്നിനും വില ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ അതിന്റെ ഇരുപത് 

ശതമാനം (20 % ) വില കൂടുതലും, ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉള്ള തുകയ്ക്ക് പത്ത് ശതമാനവും ( 10 %) ഏറ്റവും 

കുറഞ്ഞത് വാഗ്ദാനം നൽകിയാൽ മാത്രമേ പോസ്റ്റ് ഓഫറുകൾ സ്വീകരിക്കുകയുള്ളൂ. 
( ബി ) മുകളിൽപ്പറഞ്ഞ പ്രകാരമുള്ള സാധുവായ പോസ്റ്റ് ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന ഓരോ ലോട്ടിന്റേയും അമ്പത് 

ശതമാനം ( 50 % ) വില സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡി . ഡി. 

ആയോ സർക്കാർ ട്രഷറിയിൽ ചലാൻ മുഖാന്തിരമോ അടയ്ക്കേണ്ടതാണ്. 
( സി ) പോസ്റ്റ് ഓഫറുകൾ അതാത് ഡിപ്പോയുടെ ചാർജ്ജുള്ള തടി വിൽപ്പന വിഭാഗം ഡിവിഷണൽ 

ഫോറസ്റ്റാഫീസർമാർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
( ഡി ) പോസ്റ്റ് ഓഫറിൽ പറഞ്ഞിരിക്കുന്ന വിലയ്ക്ക്, ലോട്ടുകൾ എടുത്തുകൊള്ളാമെന്നുള്ള സമ്മതപത്രം 50 ( അമ്പത്) 

രൂപ മുദ്രകടലാസിൽ എഴുതി നൽകേണ്ടതാണ്. 
പോസ്റ്റ് ഓഫറിലെ നിബന്ധനകൾ പ്രകാരമുള്ള വിലയുടെ ഓഫറും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും സമ്മതപത്രവും 
കിട്ടിക്കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ട ലോട്ടുകളുടെ ലേലം റദ്ദ് ചെയ്യുന്നതും അടുത്ത പൊതു ദർഘാസ്/ ലേല ദിവസം 

ടി ലോട്ടുകൾ പുനർലേലം ചെയ്യുന്നതുമാണ്. 
(എഫ്) ലേലം വിളിക്കുമ്പോൾ പോസ്റ്റ് ഓഫറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില , ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വിലയായി 

കണക്കാക്കി ലേലം നടത്തുന്നതും ലേലത്തിലോ ദർഘാസിലോ ഉയർന്ന വില നൽകുന്നവർക്ക് ലേലം/ ദർഘാസ് 
ഉറപ്പിക്കുന്നതുമാണ്. ഉയർന്ന വിലയ്ക്ക് ലേലം/ ദർഘാസ് കൊള്ളാൻ ആളില്ലാത്തപക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ 

ആളിന് വാഗ്ദാനം ചെയ്ത വിലക്ക് ലോട്ടുകൾ നൽകുന്നതാണ്. 
( ജി ) ലേലം/ ദർഘാസ് ഉറപ്പിക്കുമ്പോൾ ലോട്ടുകൾക്ക് കൂടുതൽ വില കിട്ടുകയും മറ്റൊരാൾക്ക് ലേലം/ ദർഘാസ് 

ഉറപ്പിക്കുകയും ചെയ്യുന്ന പക്ഷം പോസ്റ്റ് ഓഫറിനോടൊപ്പം നൽകിയ സെക്യൂരിറ്റി തുക മടക്കി കൊടുക്കുന്നതും 
പോസ്റ്റ് ഓഫർ വിലക്ക് നൽകുന്ന പക്ഷം ബാക്കി വിലയിലേക്ക് വകവയ്ക്കുന്നതും എന്നാൽ പോസ്റ്റ് ഓഫർ 

നൽകിയ ആൾ പിന്മാറുന്ന പക്ഷം ടി തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി മുതൽ കൂട്ടുന്നതാണ്. 
- ലേലത്തിൽ പണമടയ് ന്നതിനും, തടി നീക്കം ചെയ്യുന്നതിനും മറ്റ് നിയമങ്ങളും വ്യവസ്ഥകളും 
ബാധകമായിരിക്കുന്നതാണ്. 
4. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തൽ 
( എ ) ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നത് നിയമാനുസരണം അധികാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. യാതൊരു 

കാരണവും പറയാതെ ഭാഗികമായോ പൂർണ്ണമായോ ദർഘാസ്/ ലേലം സ്ഥിരീകരിക്കുവാനോ തള്ളിക്കളയുവാനോ 
അ ദ്ദേ ഹത്തിന് അധികാരമുണ്ടായിരിക്കും. നിയമാനുസരണം സ്ഥലത്തു വച്ചു തന്നെ ദർഘാസ്/ ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്ന ലോട്ടുകളുടെ മുഴുവൻ വിലയും വിൽപ്പന നികുതിയും ഡിപ്പോ ഓഫീസിൽ 
അടയ്ക്കാവുന്നതാണ്. സ്ഥലത്തു വച്ച് സ്ഥിരപ്പെടുത്തുന്ന വോട്ടുകൾക്ക് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 
ദിവസത്തിനുശേഷമേപതതടികൾ നീക്കം ചെയ്യുവാൻ അനുവദിക്കുകയുള്ളൂ. ലേലം കഴിഞ്ഞ് 7 
ദിവസത്തിനകം ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ചുള്ള പരാതികൾഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് 
സമർപ്പിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ സമയത്തിനകം ദർ ഘാസ്/ ലേലത്തെ സംബന്ധിച്ച പരാതി 
ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി പരാതിയിൽ ഉൾപ്പെട്ട ലോട്ടുകളുടെ ദർഘാസ് 
ലേലത്തെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുന്നതിനുള്ള പരമാധികാരം ബന്ധപ്പെട്ട കൺസർവേറ്ററിൽ 
നിക്ഷിപ്തമാണ്. ബാക്കിയുള്ള ലോട്ടുകളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത ഫാറത്തിൽ സ്ഥിരീകരണമോ, 
ബാക്കി അടയ്ക്കേണ്ട സംഖ്യയ്ക്കുള്ളഅംഗീകാരം നൽകിയ ചെലാനോ, രണ്ടും കൂടിയോ, അതാത് ഡിപ്പോ 
ഓഫീസിൽ നിന്ന് നേരിട്ട് നൽകുകയോ തപാലിൽ “ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് ആയി അയയ്ക്കുകയോ 
ചെയ്യുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം സ്ഥലത്ത് വച്ച് പ്രഖ്യാപിക്കുന്നത് അറിയിപ്പായി 

കണക്കാക്കേണ്ടതാണ്. 
( ബി ) ദർഘാസ്/ ലേലം ചെയ്യപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യാൻ ദർഘാസ്/ ലേല വ്യവസ്ഥയനുസരിച്ച് 

അനുവദിക്കപ്പെടുന്ന സമയപരിധിവരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടഉത്തരവാദിത്വം ഡിപ്പാർട്ടുമെന്റിനായിരിക്കും. 
എന്നാൽ വില പൂർണ്ണമായി അടച്ചശേഷം ദർഘാസ്/ ലേല വ്യവസ്ഥ അനുസരിച്ച് അനുവദിച്ച സമയപരിധി 
കഴിഞ്ഞുണ്ടാകുന്ന കേടുപാടുകൾക്കോ നാശനഷ്ടങ്ങൾക്കോ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


593 


5. ബാക്കി പണം അടയ്ക്കലും തടികൾ നീക്കം ചെയ്യലും 


( എ ) വിജയിയായ ദർഘാസുകാരൻ/ ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടനെ ലേലം കൊണ്ട ഉൽപ്പന്നത്തിന്റെ മൊത്തം വില 

20,000 ( ഇരുപതിനായിരം ) രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 
ലേലംകൊണ്ട് ഉൽപ്പന്നത്തിന്റെ വില 20, 000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേലത്തുകയുടെ മുപ്പത്തിയഞ്ച് 
ശതമാനം (35 %) കുറഞ്ഞത് 20,000 ( ഇരുപതിനായിരം ) രൂപയും കൂടിയത് 1,00 ,000 ( ഒരു ലക്ഷം) രൂപയും എന്ന 
കണക്കിൽ, രൊക്കം പണമായോ, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക് നിഷ്ക്കർഷിക്കപ്പെടുന്ന ശാഖയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. നിബന്ധന 2 പ്രകാരം നിരതദ്രവ്യമായി 
അടച്ച തുക മേൽപ്പടി തുകയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദർഘാസുകാരന്/ ലേലക്കാരന് അക്കൗണ്ടില്ലാത്ത 
മറ്റേതെങ്കിലും ബാങ്കുകളിൽ നിന്നും ഡാറ്റുകൾ മാറുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ ദർഘാസുകാരൻ/ 
ലേലക്കാരൻ നൽകേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാഫ് റ്റ് ബാങ്കിൽ നിന്നും 
നിരസിക്കപ്പെടുകയാണെങ്കിൽ ആ ഡാഫ്റ്റ് ഹാജരാക്കിയ ആളിനെ വീഴ്ചക്കാരനായി പരിഗണിച്ച് ദർഘാസ് 
ലേലവ്യവസ്ഥകൾ അനുസരിച്ചും ക്രിമിനലായും നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 


മേൽ സൂചിപ്പിച്ച മുപ്പത്തിയഞ്ച് ശതമാനം ( 35 % ) വരുന്ന വില ഒരു ലക്ഷം രൂപയിൽ കൂടുതലായി 
വരികയാണെങ്കിൽ ലേലദിവസം അടച്ച 1,00,000 ( ഒരു ലക്ഷം) രൂപ കിഴിച്ച് ബാക്കി വരുന്ന തുക ലേല ദിവസം 
കഴിഞ്ഞുള്ള ഏഴ് പ്രവൃത്തി ദിവസത്തിനകം ഡിപ്പോ ആഫീസർ/ റെയിഞ്ച് ഓഫീസർ നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ 
അടച്ച് ചെലാൻ രസീത് ഹാജരാക്കേണ്ടതാണ്. ഒരേ ദിവസത്തെ ദർഘാസ്/ ലേലത്തിൽത്തന്നെ ഈട്ടി തടിയും മറ്റ് 
തടികളുംഉണ്ടെങ്കിൽ രണ്ട് ദർഘാസ്/ ലേലങ്ങൾക്കും വെവ്വേറെ സംഖ്യകൾ മേൽ വിവരിച്ച കണക്കിൽ 
അടയ്ക്കേണ്ടതാണ്. 


( ബി ) 


മേൽ വിവരിച്ച പ്രകാരം ലേല ദിവസം അടയ്ക്കേണ്ട തുകയോ, വിലയുടെ 35 % വരുന്ന തുക അടയ്ക്കേണ്ട 
ദിവസമോ നിശ്ചിത സംഖ്യ ഒടുക്കാതിരുന്നാൽ അവർ വിജയിച്ച ലോട്ടുകളുടെ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്തതായി 
കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാ തുകയും സർക്കാരിലേയ്ക്ക് മുതൽ കൂട്ടുന്നതും 
ദർഘാസുകാരന്/ ലേലക്കാരന് യാതൊരു അറിയിപ്പും നൽകാതെ ബന്ധപ്പെട്ട ലോട്ടുകൾ ദർഘാസുകാരന്റെ 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ അതേ ഡിപ്പോയിലെ അടുത്ത ദർഘാസ്/ ലേലത്തിൽ പുനർവിൽപ്പന 
നടത്തുന്നതും അങ്ങനെ പുനർ വിൽപ്പനയിൽ സംഭവിക്കാവുന്ന എല്ലാ ന ഷ്ടങ്ങൾക്കും ബന്ധപ്പെട്ട 
ദർഘാസുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. മേൽ പ്രകാരമുണ്ടാകുന്ന നഷ്ടം അവരിൽ നിന്ന് 

റവന്യൂ റിക്കവറി നിയമമനുസരിച്ചോ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചോ ഈടാക്കുന്നതുമായിരിക്കും. 
( സി ) 

ദർഘാസ്/ ലേലം സ്ഥരിപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി തുകയ്ക്കുള്ളചെലാനും അയച്ച തീയതി മുതൽ 
നാൽപ്പത് ദിവസത്തിനകം ( 40 ദിവസം) ചെലാൻ ഫാറത്തിൽ കാണിച്ചിട്ടുള്ള തുക സർക്കാരിന്റെ നിർദ്ദിഷ്ട 

ഖജനാവിൽ അടച്ച് ചെലാൻ രസീത് ഡിപ്പോ ഓഫീസർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. 
( ഡി) - ബാക്കി വില ഖജനാവിൽ അടയ്ക്കേണ്ട അവസാനദിവസം ഒരു പൊതുഅവധി ദിവസമായി വരികയാണെങ്കിൽ 

അതിനടുത്ത പ്രവൃത്തി ദിവസം പിഴ കൂടാതെ തുക അടയ്ക്കാവുന്നതാണ്. ഓരോ ലോട്ടിന്റെയും ബാക്കി വിലയും 
നികുതികളും തീർത്തടയ്ക്കുന്നപക്ഷം അതാത് ലോട്ടുകൾ മറ്റ് ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതാണ്. എന്നാൽ ലേല ദിവസമോ അതു കഴിഞ്ഞുള്ള ഏഴ് പ്രവൃത്തി 
ദിവസത്തിനകമോ അടച്ച തുക ഏറ്റവും അവസാനം നീക്കം ചെയ്യുന്ന തടിയുടെ വിലയിലേയ്ക്കു മാത്രമേ 
വകകൊള്ളിക്കുകയുള്ളു. ഇപകാരം എല്ലാ ലോട്ടുകളും മുഴുവൻ തുകയും അടച്ചു തീർത്ത് ദർഘാസ്/ ലേലം 

സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതൽ 40 (നാൽപത്) ദിവസത്തിനകം നീക്കം ചെയ്യേണ്ടതാണ്. 
( ഇ ) മേൽ സൂചിപ്പിച്ച 40 (നാൽപ്പത് ദിവസത്തിനകം തുക അടച്ച് തടികൾ തുടങ്ങിയവ നീക്കം ചെയ്യാത്തപക്ഷം 

പതിനെട്ട് ശതമാനം ( 18 % ) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരു മാസം ( 30 ദിവസം) വരെയും 
ഇരുപത്തിനാല് ശതമാനം (24 % ) പലിശയും പിഴപലിശയിൻമേൽ രണ്ടരശതമാനം ( 2.5 % ) സർചാർജ്ജും ഈടാക്കി 
കൊണ്ട് അടുത്ത ഒരു മാസം വരെയും ( 30 ദിവസം), മുപ്പത്തിയാറ് ശതമാനം ( 36 % ) പിഴപലിശയും അഞ്ച് 
ശതമാനം ( 5 % ) പിഴപ്പലിശയിൻമേൽ സർചാർജ്ജും ഈടാക്കിക്കൊണ്ട് വീണ്ടും ഒരു മാസംകൂടിയും ( 30 ദിവസം) 
ഇങ്ങനെ ആകെ 3 മാസം ( 90 ദിവസം) ഡിപ്പോ ഓഫീസർക്ക് കാലാവധി ദീർഘിപ്പിച്ച് അനുവദിക്കാവുന്നതാണ്. 
വെള്ളമരങ്ങളുടെ കാര്യത്തിൽ നിബന്ധന 5 ( സി ) - യിൽ പറയുന്ന സൗജന്യ കാലാവധി 15 ദിവസം ആയിരിക്കും. 
അതു കഴിഞ്ഞാൽ ഇരുപത്തിനാലു ശതമാനം ( 24 % ) പലിശയും രണ്ടര ശതമാനം (2.5 %) സർചാർജ്ജും ഈടാക്കി 
15 ദിവസത്തെ കാലാവധി കൂടി ഡിപ്പോ ഓഫീസർക്ക് റെയിഞ്ചാഫീസർക്ക് ദീർഘിപ്പിച്ച് നൽകാവുന്നതാണ്. 
ഇങ്ങനെ പലിശ കണക്കാക്കുമ്പോൾ ഒരു ദിവസമായാലും ഒരു മാസത്തെ പലിശ ഈടാക്കുന്നതായിരിക്കും. 

അതിനുശേഷം യാതൊരു കാരണവശാലും കാലാവധി നീട്ടികൊടുക്കുന്നതല്ല . 
6 . ദർഘാസ്/ ലേലത്തിൽ വാങ്ങിയ സാധനങ്ങൾ നീക്കം ചെയ്യൽ 


സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകയും അടച്ചതിനുശേഷം ചെലാൻ രസീത് ഡിപ്പോ ഓഫീസറെ 
ഏൽപ്പിക്കുന്ന മുറയ്ക്ക് അടച്ചു തീർത്ത തുകയ്ക്ക് നീക്കം ചെയ്യാവുന്ന സാധനങ്ങൾക്ക് ഡിപ്പോ ഓഫീസർ 
പെർമിറ്റ് കൊടുക്കുന്നതും അപ്രകാരം കൊടുക്കുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ ദർഘാസ്/ ലേല സാധനങ്ങൾ 
ദർഘാസുകാർ / ലേലക്കാർ സ്വന്തംചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ടതുമാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


594 


7. സമയപരിധിക്കുള്ളിൽ വിലയും മറ്റും ഒടുക്കുന്നതിലും സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിലും വീഴ്ച വരുത്തുന്നവർക്കുമുള്ള പിഴ. 
( എ ) ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയത് അറിയിക്കുന്ന തീയതി മുതൽ നൂറ്റിമുപ്പത് ദിവസത്തിനകം (130) എല്ലാ 

തുകയും അടച്ച് തീർക്കാത്തപക്ഷം ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും ആയത് ദർഘാസുകാരന് വേലക്കാരന് 10 
ദിവസത്തെ അവധിവച്ച് മുൻകൂട്ടി നോട്ടീസ് കൊടുത്തതിനുശേഷം അതേ ഡിപ്പോയിലെ അടുത്ത ദർഘാസ് 
ലേലത്തിൽ ഇപ്രകാരം റദ്ദ് ചെയ്ത വിഭവങ്ങൾ പുനർ വിൽപ്പന നടത്തുന്നതുമാണ്. തന്മൂലം 
ഡിപ്പാർട്ടുമെന്റിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും പുനർ വിൽപ്പന നടത്തുന്നതിന് ഡിപ്പാർട്ടുമെന്റിനുണ്ടാകുന്ന 
ചെലവിനും ആദ്യ ദർഘാസുകാർ/ ലേലക്കാർ ഉത്തരവാദികളാകുന്നതുമാണ്. ഈ നഷ്ടം താഴെ വിവരിക്കുന്ന 
പ്രകാരത്തിൽ ഈടാക്കുന്നതായിരിക്കും. 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പകാരം ആദ്യ ദർഘാസുകാരൻ/ ലേലക്കാരൻ അടയ്ക്കേണ്ടതായ പലിശ, 
സർച്ചാർജ്ജ്, തറവാടക മുതലായവയും, പുനർ വിൽപ്പനയിൽ ആദ്യ ദർഘാസ്/ ലേലത്തുകയിൽ നിന്നും കുറവു 
വരുകയാണെങ്കിൽ ആ വ്യത്യാസവും വ്യത്യാസമുള്ള തുകയ്ക്കുള്ള വിൽപ്പന നികുതിയും വനവികസന 
നികുതികളും പുനർവിൽപ്പന നടത്തുന്നതിന് ഡിപ്പാർട്ടുമെന്റിന് ഉണ്ടായിട്ടുള്ള ചെലവും റവന്യൂ റിക്കവറി 
നിയമപ്രകാരമോ മറ്റു നിയമങ്ങൾ പ്രകാരമോ ഈടാക്കുന്നതായിരിക്കും. പുനർ വിൽപ്പനയിൽ ഏതെങ്കിലും 

ലാഭം ഉണ്ടായാൽ ആദ്യ ദർഘാസുകാരന്/ ലേലക്കാരന് അതിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 
( ബി ) 

സർക്കാരിലേക്ക് അടയ്ക്കേണ്ട എല്ലാ തുകകളും അടച്ചതിനുശേഷം ദർഘാസ്/ ലേലം സ്ഥരിപ്പെടുത്തിയത് 
അറിയിക്കുന്ന തീയതി മുതൽ നാൽപ്പത് ദിവസത്തിനകം തറവാടക കൂടാതെ തടികൾ നീക്കം ചെയ്യാവുന്നതാണ്. 
തുടർന്നുള്ള നാല് മാസം വരെ താഴെപറയുന്ന നിരക്കിൽ തറവാടക ഒടുക്കി തടികൾ നീക്കം ചെയ്യാൻ 
അനുവദിക്കുന്നതാണ്. 
1. ഉരുളൻ തടികളും അറുപ്പ് ഉരുപ്പടികളും 

ആദ്യ മാസം ഒരു ക്യൂ . മീറ്ററിന് 100 രൂപ 
2. ഒന്നാംതരവും രണ്ടാംതരവും തെക്ക് കഴകൾ ആദ്യ മാസം ഒരു കഴക്ക് 10 രൂപ 
3. മൂന്നാംതരവും നാലാംതരവും തെക്ക് കഴകൾ ആദ്യ മാസം ഒരു കഴക്ക് 5 രൂപ 
അഞ്ചാംതരം കഴകൾ, കപ്പുകാൽ എന്നിവയ്ക്ക് ആദ്യ മാസം ഒരു കഴക്ക് 3 രൂപ 
തേക്കിന്റേയും ഈട്ടിയുടേയും ബില്ലറ്റ്സ് 

ആദ്യ മാസം ഒരു ടണ്ണിന് 100 രൂപ 
വിറക് 

ആദ്യ മാസം ഒരു ടണ്ണിന് 50 രൂപ 
മുള 

ആദ്യ മാസം ഒരെണ്ണത്തിന് 2 രൂപ 
8. ഈറയും ചൂരലും 

ആദ്യ മാസം ഒരെണ്ണത്തിന് 50 പൈസ 
9. മറ്റ് വിഭവങ്ങൾ 

അതാത് വിഭവത്തിന്റെ ലേലത്തുകയുടെ 1 % 

( ഒരുശതമാനം) 
രണ്ടാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ ഇരട്ടിയും മൂന്നാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ 
മൂന്നിരട്ടിയും / നാലാമത്തെ മാസത്തിന് ഒന്നാമത്തെ മാസത്തിന്റെ നാലിരട്ടിയും എന്ന ക്രമത്തിൽ പരമാവധി നാല് 
മാസം വരെ തറവാടക കൊടുത്ത് മുഴുവൻ തുക അടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതാണ്. 
ഒരു മാസത്തിൽ കുറഞ്ഞ കാലയളവ് ഒരു മാസമായി കണക്കാക്കി തറവാടക ഈടാക്കുന്നതാണ്. ഇങ്ങനെ 
തറവാടക കണക്കാക്കുമ്പോൾ മേൽ പ്രസ്താവിച്ചിട്ടുള്ള മാസം മുതൽ തടി നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന 
മാസം വരെ മേൽ സൂചിപ്പിച്ചിട്ടുള്ള നിരക്കിൽ ഓരോ മാസത്തെ തറവാടകയും ക്രമാനുസരണം കണക്കാക്കി 
ഈടാക്കുന്നതാണ്. എന്നാൽ പ്രസ്തുത കാലാവധിക്കുശേഷം യാതൊരു കാരണവശാലും തടി നീക്കം ചെയ്യാൻ 

അനുവദിക്കുന്നതല്ല . 
( സി ) മേൽവിവരിച്ച കാലാവധിക്കുശേഷം നീക്കം ചെയ്യാതെ കിടക്കുന്ന തടികൾ ദർഘാസ്/ ലേല വ്യവസ്ഥയിൽ പുനർ 

വിൽപ്പന നടത്തുന്നതും ഡിപ്പാർട്ടുമെന്റിന് പ്രസ്തത പുനർ വിൽപ്പനയ്ക്കും മറ്റും ചെലവായ തുക, തറവാടക 
എന്നിവ തടി നീക്കം ചെയ്യാത്ത ദർഘാസുകാരുടെ/ ലേലക്കാരുടെ ബാധ്യതയായി പുനർ വിൽപ്പന തുകയിൽ 
നിന്നും ഈടാക്കി ഡിപ്പാർട്ടുമെന്റിലേയ്ക്ക് മുതൽക്കൂട്ടിയതിനു ശേഷം ബാക്കിയുള്ള തുക ഫോറസ്റ്റ് 
ഡെപ്പോസിറ്റായി കണക്കിൽ ചേർക്കുന്നതും തടി നീക്കം ചെയ്യാൻ വീഴ്ച വരുത്തിയ ദർഘാസുകാരൻ 
ലേലക്കാരൻ ആവശ്യപ്പെടുന്ന സമയത്ത് തിരികെ കൊടുക്കുന്നതുമാണ്. എന്നാൽ പസ്തുത പുനർ 

വിൽപ്പനയിൽ ഉണ്ടാകുന്ന ലാഭത്തിൻമേൽ ആദ്യ ദർഘാസുകാർക്ക് ലേലക്കാർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
8. മറ്റു പൊതുവ്യവസ്ഥകൾ 
( എ ) ഈ ദർഘാസ്/ ലേലത്തിൽ പരസ്യപ്പെടുത്തിയ വകുപ്പുകൾ പ്രകാരം ഗവൺമെന്റിലേക്ക് കിട്ടേണ്ടതായ ഏതൊരു 

തുകയും ഡിപ്പാർട്ടുമെന്റിൽനിന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ദർഘാസുകാരൻ/ ലേലക്കാരൻ അടയ്ക്കാൻ 
വീഴ്ച വരുത്തിയാൽ പ്രസ്തുത തുക ഭൂനികുതി കുടിശ്ശികയായി പരിഗണിച്ച് നിലവിലുള്ള നിയമപ്രകാരം 
ഈടാക്കുന്നതാണ്. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് യുക്തമെന്ന് തോന്നുന്ന മറ്റ് മാർഗ്ഗങ്ങളിൽകൂടിയും 

ഈ തുക ഈടാക്കുവാൻ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. 
( ബി ) ദർഘാസ്/ ലേലത്തിൽ വിജയിച്ചയാൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഏതെങ്കിലും തുക അട യ് ക്കാ ൻ 

വീഴ്ചവരുത്തിയാൽ അയാൾ ഡിപ്പാർട്ടുമെന്റിന്റെ കീഴിലുള്ള മറ്റേതെങ്കിലും ഡിപ്പോയിൽനിന്ന് വാങ്ങിയതും ബാക്കി 
വില അടച്ചതുമായ സാധനങ്ങൾ വിട്ടുകൊടുക്കുന്നതല്ല . ഈ നടപടി പ്രകാരം അദ്ദേഹത്തിന് ഏതെങ്കിലും 

കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഡിപ്പാർട്ടുമെന്റ് ഉത്തരവാദിയാകുന്നതല്ല . 
( സി ) 

മുൻ ദർഘാസ്/ ലേലങ്ങളിൽ പങ്കെടുത്ത് വീഴ്ച വരുത്തിയവർ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടവരെ നേരിട്ടോ ഏജന്റ് 

മുഖേനയോ ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 
( ഡി ) 

അതാത് കാലത്ത് പ്രാബല്യത്തിലിരിക്കുന്ന വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റു പ്രാദേശിക 

നികുതികളും കൊടുക്കുന്നതിന് ദർഘാസുകാർ / ലേലക്കാർ ബാദ്ധ്യസ്ഥരായിരിക്കും. 
( ഇ ) ദർഘാസ്/ ലേല വ്യവസ്ഥകൾ അനുസരിച്ച് തുക അടയ്ക്കാതെയും മറ്റു വിധത്തിലും വീഴ്ചവരുത്തുന്നവരെ 

ഡിപ്പാർട്ടുമെന്റിന് യുക്തമെന്ന് തോന്നുന്നപക്ഷം സ്ഥിരമായി ബ്ളാക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. 


14th Dec. 2010 ] 


FOREST DEPARTMENT 


595 


(1968 ) 


അ താതു കാലത്ത് നിലവിലുള്ള ഫോറസ്റ്റ് ആക്ടിലോ റൂൾസിലോ ഈ വ്യവസ്ഥകളെ ബാധിക്കുന്ന 
വ്യത്യാസങ്ങൾ വരുത്തുകയാണെങ്കിലോ, ഭേദഗതി ചെയ്യുകയാണെങ്കിലോ അങ്ങനെ മാറ്റുന്ന നിയമങ്ങൾക്കും 
ചട്ടങ്ങൾക്കും ദർഘാസുകാരൻ/ ലേലക്കാരൻ വിധേയനായിരിക്കും. 
ദർ ഘാസ്/ ലേലവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങ ൾ ബന്ധപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
അധികാരപരിധിയിൽ സ്ഥിതി ചെയ്യുന്ന കോടതിയിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. 


(21) 


ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്, 
തിരുവനന്തപുരം. 


(633 ) 
bloň coopony DondMUÔGUOS (MOODUmo). 

(CD03 mudom BƏN )Gum31). 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) & CHIEF CONSERVATOR OF 

FORESTS (DEVELOPMENT) THIRUVANANTHAPURAM 


ERRATUM NOTIFICATION 


No. EFL10 - 2853/ 10 . 


13th November 2010 . 


It is hereby notified for the information of the public that the error crept in Column Nos . 9 to 12 detailed 
under Sl. No. 9 and Column Nos . 9 & 12 under Sl. No. 10 respectively in the notification No . EFL . 1- 134 /2006 
dated 30 - 8 - 2008 and published in Kerala Gazette No . 47 Volume 53 , dated 25 - 11- 2008 are corrected as shown in 
the schedule below : 


Boundaries 
East South 


Si. 


Extent in 
Hectares ? 

North 
(Approx .) 


District Taluk Forest Range 

Division 


West 


No. 


Locality Village Survey No. 

with Sub 

division 
(6) (7) (8) 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


(10 ) 


(11 ) 


(12 ) 


(13 ) 


Wayanad 


Mananthavady 


NorthWayanad 


Begur 


Poyil 


Thavinjal 


96/2,96/4,96/1A1 


5.6900 


OccupiedLand 


Road&OccupiedLand 


OccupiedLand 


VestedForest 


10 


do. 


do. 


do. 


do. 


do. 


do. 


96/2,96/4, 96/1A1 


9.9447 


VestedForest 


Road 


OccupiedLand 


VestedForest 


Explanatory Note 


( This does not form part of the notification , but is intended to indicate the general purpose.) 


The land as per the schedule above was originally notified under Section 3 (2 ) of the Kerala Forest ( Vesting 
and Management of Ecologically Fragile Lands) Act, 2003 (21/ 2005 ) vide Notification No. EFL - 1- 134 /2006 dated 
30 - 8 - 2008 and published in Kerala Gazette No. 47 , Volume 53 dated 25 - 11 - 2008 as Sl. No. 9 and 10 respectively . 
In that notification , Extent , Northern , Eastern & Southern Boundaries under Sl. No . 9 and Extent & Southern 
Boundary under Sl. No. 10 were shown erroneously . Whereas the correct Extent and boundaries are shown in the 
schedule above. The erratum notification is published with the intention to achieve the above objective . 


( Sd .) 
Custodian (Ecologically Fragile Lands) & 
Chief Conservator of Forests (Development). 


Thiruvananthapuram . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


596 


TIMBER SALES DIVISION , 

പ്രവൃത്തിയുടെ പേര്- - അച്ചൻകോവിൽ ഡിപ്പോയിൽ 
THIRUVANANTHAPURAM 

ടൈപ്പ്-III ക്വാർട്ടേഴ്സ് കെട്ടിട നിർമ്മാണം. 
| RE - TENDER NOTICE 

ഉദ്ദേശ അടങ്കൽ തുക - രൂപ 11.50 ലക്ഷം. 
No, A2 - 1171 / 2010 . | 29th November 2010 . 

നിരതദ്രവ്യം- രൂപ 28,750 . 
Sealed tenders are invited till 3 p . m . on 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 700 + വാറ്റ്. 
27 - 12 - 2010 from approved contractors for the following 
works by Divisional Forest Officer, Timber Sales Division , കരാറുകാരന്റെ യോഗ്യത " സി യും ഉപരിയും. 
Thiruvananthapuram for and on behalf of Governor of 
Kerala . The tenders will be opened at 3 . 30 p . m . in the 

ജോലി പൂർത്തിയാക്കേണ്ട കാലാ വധി - എഗ്രിമെന്റ് 
presence of the bidders present on that date. The tenders 

തീയതി മുതൽ 3 മാസത്തിനകം. 
can be sent by post also so as to reach this office in time. 

- ദർഘാസിനാവശ്യമായ പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും 
Name of Work — Construction of Type- III Quarters തിരു വ ന ന്ത പുരം ടിം ബർ സെയിൽ സ് ഡിവിഷണൽ 
at Achencoil, Government Timber Depot. 

ഫോറസ്റ്റാഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 12 
Estimate Cost - Rs. 11.50 Lakhs. 

മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില രൊക്ക മാ യോ 
EMD - Rs. 28,750 . 

മണിയോർഡറായോ അടച്ച് രേഖാമൂലം അപേക്ഷിക്കാവുന്ന 
Cost of tender form - Rs. 700 + VAT. 

താണ്. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചു നൽകുന്നതല്ല. 
Date and time of opening of tender കേരള പൊതുമരാമത്തു വകുപ്പിലെ ദർഘാസുകളെ 
23- 12 -2010 , 3 . 30 p . m . 

സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്കും 
Qualification of Contractor " C and above. 

ബാധകമായിരിക്കും. ദർഘാസ് ഫോറ ങ്ങൾ കൈമാറ്റം 

ചെയ്യുവാൻ പാടുള്ളതല്ല. കരാറുകാർ ദർഘാസിനോടൊപ്പം 
Period before which work is to be completed 

നിർദ്ദിഷ്ട മാതൃകയിൽ 50 രൂപ മുദ്രപത്രത്തിൽ 
3 months from the date of agreement. 

പ്രാരംഭ കരാർ കൂടി സമർപ്പിക്കേണ്ടതാണ്. ഉടമ്പടി ഇല്ലാത്ത 
The details and necessary documents will be obtained 

ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ദിവസം 
from the Office of the Divisional Forest Officer, Timber 

ഏതെങ്കിലും കാരണവശാൽ അ വധിയായാൽ അടുത്ത 
Sales Division , Thiruvananthapuram on any working days 

പ്രവൃത്തി ദിവസം ( 28- 12 - 2010 ) നിശ്ചിത സ്ഥലത്തും 
till 12 Noon of re - tender date . Tender form can be 
obtained by remitting money either directly or through 

സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. 
money order with necessary application . The cost of 
tender form will not be returned . The terms and 

Divisional Forest Office, 
conditions applicable to tender formalities in Kerala 

R .G . Nagar, 

(Sd.) 
Public Works Department will be applicable to this work 
also . 

Divisional Forest Officer. 
Tender forms are not transferable . A preliminary 

Thiruvananthapuram . 
agreement in Stamp Paper worth Rs. 50 in prescribed 

പുനലൂർ ഡിവിഷൻ 
form should also be submitted along with the 
tender. The tender without the preliminary agreement 

ദർഘാസ്/ ലേലപ്പരസ്യം 
will be refused . If the tender date becomes holiday, the 
tender will be conducted on the next working day ie. on 

- ( 1) 
28 - 12 -2010 . 

നമ്പർ പി. സി .2 - 4248/ 2010 . 

2010 നവംബർ 25. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ടിംബർ 

- പ ന ലൂർ ഡിവിഷനിലെ അഞ്ചൽ റെയിഞ്ചില 
സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ താഴെ പറയുന്ന 
പ വ്യത്തിക്ക് അദ്ദേഹത്തിന്റെ ആഫീസിൽ 27 - 12 - 2010 

കുളത്തൂപ്പുഴ സെക്ഷനിലെ 1967 കടമാൻകോട് തേക്ക്, ഇലവ് 
വൈകുന്നേരം 3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള 

-- തോട്ടത്തിൽ നിന്നും അന്തിമവെട്ട് നടത്തി ശേഖരിച്ചിട്ടുള്ള 
അംഗീകൃത കരാറുകാരിൽനിന്നും സീൽവച്ച ദർഘാസുകൾ 

താഴെപ്പട്ടികയിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് 
സ്വീക രിക്കു ന്ന താ ണ് . അ ന്ന ദി വ സം പകൽ 3 . 3 0 - ന് കൺസർവേറ്ററുടെ 6 - 12 - 2008 - ലെ പാ . ( 5 ) 7698 / 08 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ ( ടിം ബർ സെയിൽ സ് നമ്പരിൽ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ 
ഡിവിഷൻ) , തിരുവനന്തപുരം ഹാജരുള്ള കരാറുകാരുടെ - വിവരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
സാന്നി ദ്ധ്യ ത്തിൽ ദർഘാസുകൾ തുറ ക്കു ന്ന താണ്. പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ ടിയാൻ 
ദർഘാസുകൾ പ്രസ്തുത തീയതിയിൽ നിശ്ചിത സമയത്തി 

അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ 
നുള്ളിൽ കിട്ടത്തക്കവണ്ണം തപാൽ വഴിയും അയയ്ക്കാവുന്ന 

പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് പരസ്യമായി 
താണ്. 

ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


597 


ദർഘാസ്/ ലേലദിവസം പൊതുഅവധിയായി വന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം പസ്തുത സ്ഥലത്തും 
സമയത്തും വച്ച് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
പൊതു ഒഴിവല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ദർഘാസ് 
ലേലം നടത്താൻ കഴിയാതെ വന്നാലോ ദർഘാസ്/ ലേലത്തിൽ 
വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ലേലദിവസം വിൽക്കാൻ 
കഴിയാതെ വന്നാലോ 30 - 12 - 2010 - ന് രാവിലെ 10 . 30 - ന് 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ 
ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡമ്പിംഗ് ഡിപ്പോയിൽ ദർഘാസ് 
ലേലത്തിന് മുമ്പായി ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടി 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
ആ ഫീസിലോ അഞ്ചൽ റെയിഞ്ചോഫീസിലോ വനം 
വകുപ്പിന്റെ ഔദ്യോഗിക വെബ് സൈറ്റ് ആയ 
www. keralaforest. org - ലോ ലഭ്യമാണ്. ലേലത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 1 
മണിവരെ ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും 
വിലയായ 200 ( ഇരുന്നൂറ്) രൂപയും മൂല്യവർദ്ധിത നികുതിയും 
ഒടുക്കി വാങ്ങേണ്ടതാണ്. ലേല ദിവസം രാവിലെ 9 
മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


കമ വാഹനത്തിന്റെ ഒ . ആർ. വാഹനം 
നമ്പർ പേര് 

കേസ് 

സൂക്ഷിച്ചി 
നമ്പർ രിക്കുന്ന 

സ്ഥലം 
No. KL 2B 1430 

- 13 / 03 

പത്തനാപുരം 
Mahindra Jeep പത്തനാപുരം റെയിഞ്ചാഫീസ് 
Chasis No . CJ500D12 - റെയിഞ്ച് കോമ്പൗണ്ട് 
MRDR 49584 
Engine No . DR 49584 
Model - 1993 
No. KL 2D 9039 Jeep 14/ 08 പത്തനാപുരം 
Chasis No. 

പത്തനാപുരം റെയിഞ്ചാഫീസ് 
Engine No. 

റെയിഞ്ച് കോമ്പൗണ്ട് 
Model 
No. KL 25 8477 

18 / 08 അഞ്ചൽ 
Piaggo ape Pick up Van അഞ്ചൽ റെയിഞ്ചാഫീസ് 
Chasis No . BJJ584090 റെയിഞ്ച് കോമ്പൗണ്ട് 
Engine No. R7J0441638 
Model- 2007 
No , KL 11 A 6604 23 / 07 അഞ്ചൽ 
TATA Pick up Van അഞ്ചൽ റെയിഞ്ചാഫീസ് 
Chasis No . 959563 റെയിഞ്ച് കോമ്പൗണ്ട് 
Engine No . 41575065 
Model -1992 


പട്ടിക 


റെയിഞ്ചിന്റെ തോട്ടത്തിന്റെ ഉൽപ്പന്നത്തിന്റെ 
പേര് പേര് ഇനം അളവ് 

മുതലായവ 


നിരത 
ദ്രവ്യം 
രൂപ് 


തേക്ക് 
കഴ I സി 48 എണ്ണം 


നിരതദ്രവ്യം - 2 ,500 രൂപ. 


അഞ്ചൽ അഞ്ചൽ 

റെയിഞ്ചിലെ 
കുളത്തൂപ്പുഴ 
സെക്ഷനിൽ 
1967 
കടമാൻകോട് 
തേക്ക്, ഇലവ് 
തോട്ടം 


തേക്ക് 
കഴ- II സി 181 , 
തേക്ക് 
കഴ- III 165 2, 
തേക്ക് 
കഴ-IV 463 ,, 


320, 000 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 രൂപയും 
നിയമാനുസൃത നികുതിയും. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 23 - 12 - 2010 പകൽ 1 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 24 - 12 - 2010 പകൽ 10 മണി. 


തേക്ക് 


കഴ- V 


665 


,, 


തേക്ക് 
ബില്ലറ്റ്സ് 
വിറക് 


13MT 
329.70MT 


10 ,000 


- ദർഘാസ് സ്വീകരിക്കുന്ന സ്ഥലം- ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസ്, പുനലൂർ. 


നിബന്ധനകൾ 


തേക്കു കഴകൾ വിറക് അട്ടിവച്ചിരിക്കുന്ന സ്ഥലം 
കടമാൻകോട് ഡമ്പിംഗ് സൈറ്റ്. 

ലേല തീയതിയും സമയവും ലേലസ്ഥലവും 28 - 12 - 2010 
രാവിലെ 10.30 - ന് കടമാൻകോട് ഡമ്പിംഗ് സൈറ്റ്. 

പകരം ലേലതീയതി- - 30 -12 - 2010. 


( 2) 


നമ്പർ പി. സി.2 - 2149 / 2010 . 


2010 നവംബർ 26. 


പു ന ലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ആ ഫീ സിന്റെ 
പരി ധി യിൽ പ്പെടു ന്നതും അ ഞ്ചൽ/ പത്ത നാപുരം 
റെയിഞ്ചാഫീസ് കോമ്പൗണ്ടിൽ വിവിധ ഒ. ആർ. കേസുകളിൽ 
പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുള്ളതുമായ 
താഴെപ്പറയുന്ന വാഹനങ്ങൾ 2010 ഡിസംബർ 24 -ാം തീയതി 
പകൽ 11 മണിക്ക് പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസിൽ വച്ച് ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളോ പരസ്യമായി ലേലം/ 
ദർഘാസ് വ്യവസ്ഥ പ്രകാരം വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത 
നിരതദ്രവ്യം ലേല ദിവസം പകൽ 10 .30 മണിക്ക് മുമ്പായി 
ലേലസ്ഥലത്ത് കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം കൊള്ളാത്തവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്ന 
തായിരിക്കും. ദർഘാസ് നൽകു ന്ന വർ 2010 ഡിസംബർ 
24 -ാം തീയതി പകൽ 10 മണിക്ക് മുൻപേ കിട്ടത്തക്കവണ്ണം 
സീൽ ചെയ്ത ക വ റിൽ ദർഘാസ് നേരിട്ടോ തപാൽ 
മാർഗ്ഗമോ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീസർ, പുനലൂർ 
എന്ന മേൽ വി ലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . 
ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
വാങ്ങിയിട്ടുള്ള നിശ്ചിത നിര ത ദ വ്യ ത്തിനുള്ള ഡിമാന്റ് 
ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്യുന്നതും സ്വീകാര്യമാണ്. കവറിന് 
മുകളിൽ വാഹനത്തിന്റെ പേരും ദർഘാസ് എന്നും രേഖപ്പെ 
ടുത്തിയിരിക്കണം. ദർഘാസ് നൽകിയിട്ടുള്ളവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും ഹാജരായിരിക്കേണ്ടതാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


598 


സ്ഥലത്ത് ഹാജരുള്ള ലേലം/ ദർഘാ സു കാരുടെ മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ്/ ലേലം 
സാന്നിദ്ധ്യത്തിൽ ലേല ദിവസം പകൽ 11 മണിക്ക് ലേലം ചെയ്യുന്നതാണ്. ആദ്യദിവസം എന്തെങ്കിലും 
നടത്തുന്നതും ലേലം അവസാനിക്കുന്ന മുറയ്ക്ക് ദർഘാസു കാരണ വശാൽ ലേലം നടക്കാതിരിക്കുകയോ ലേലം 
കൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ കൊള്ളാൻ ലേലക്കാർ ആരും തയ്യാറാകാതെ വരികയോ 
തുക രേഖപ്പെടുത്തിയിരിക്കുന്ന ആൾക്ക് താൽക്കാലികമായി ലേലം റദ്ദ് ചെയ്യുകയോ ചെയ്താൽ പട്ടികയിൽ 
ലേലം ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ ദർഘാസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അടുത്ത ലേലദിവസങ്ങളിൽ അതേ 
തുകയുടെമൂന്നിലൊന്ന് സംഖ്യ അടയ്ക്കേണ്ടതും ലേലം/ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ദർഘാസ് 
ദർഘാസ് സ്ഥിരപ്പെടുത്തിഉത്തരവുകിട്ടി 15 ദിവസത്തിനകം ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അടുത്ത 
ബാക്കി തുകയും മറ്റു നിയമാനുസൃത നികുതികളും ഒടുക്കി പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാ ണ് . ഏതെ ങ്കിലും ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ലേലത്തിന് നിശ്ചയിച്ചി 
കാര ണ വ ശാൽ സ്ഥിര പ്പെടു ത്തു ന്ന യാൾ നിബ ന്ധ ന കൾ - ട്ടുള്ള തീയതിക്ക് തലേ ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ സീൽ 
ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് ചെയ്ത ദർഘാസുകൾ കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി 
മുതൽ കൂട്ടുന്നതും മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ ഡിവിഷനിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
ത്തിൽ പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രി ക്കും . പുനർ ഈ ഓഫീസിൽ നിന്നും വിലയായ 100 രൂപയും 
ലേ ല ത്തി ലു ണ്ടാ കുന്ന നഷ്ട ത്തിന് ലേലം/ ദർഘാസ് മൂല്യവർദ്ധിത നികുതിയും ഒടുക്കി വാങ്ങേണ്ടതാണ്. 
കൊണ്ട്യാൾ ഉത്ത ര വാദിയാ കു ന്നതും ലാഭ ത്തിൽ 
അർഹതയില്ലാത്തതും ആയിരിക്കും. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

വ്യവസ്ഥകൾ 
ലേലത്തുക 10,000 രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ 
മുഴുവൻ തുകയും ലേലം ഉറപ്പിക്കുമ്പോൾ അടയ്ക്കേണ്ടതാണ്. - ദ ർ ഘ ാ സ് | ല ല ത്തി ൽ പ പ ങ്ക ടു ക്ക ണ മ ന്ന് 

ആഗ്രഹമുള്ളവർ 2,000 രൂപ നിരതദ്രവ്യം ഒടുക്കേണ്ടതും 
ലേലം/ ദർഘാസ് നിശ്ചയിക്കുന്ന ദിവസം പൊതു 

അപ്രകാരം നിരതദ്രവ്യം ഒടുക്കാത്തവരെ ലേലത്തിൽ 
അവധി പ്രഖ്യാ പിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം ടി 

പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ലാത്തതുമാകുന്നു . 
സ്ഥലത്തും സമയത്തും മുകളിൽ പ്രസ്താവിച്ച വ്യവസ്ഥകൾ 
അ നു സ രിച്ച് ലേലം നട ത്തു ന്നതും ദർഘാ സു കൾ 

- ദ ർ ഘ ാ സ് | ല ല ത്തി ൽ പ ങ്ക ക ാ ള്ള 5 ൻ 
സ്വീകരിക്കുന്നതും തുറന്നു പരിശോധിക്കുന്നതുമാണ്. 

ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ 

മേൽ വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
മേൽപ്പറഞ്ഞ വാഹനം പവൃത്തി ദിവ സ ങ്ങ ളിൽ 

സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും 
ആഫീസ് സമയത്ത് അഞ്ചൽ റെയി ബാ ഫീസിൽ വന്ന് 

വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനുമുൻപായി 
റെയിഞ്ചാഫീസറുടെ അനുമതിയോടെ പരിശോധിക്കാവുന്ന 

സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം വില്ലേജാഫീസറുടെ 
താണ്. ലേലം/ ദർഘാസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 

സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ 
വർ വില്ലേജാഫീസിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി 

പങ്കുകൊള്ളാൻ അനുവദിക്കുന്നതല്ല. 
സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവ ഹാജരാക്കേണ്ട 3. ലേലം കൊണ്ടയാൾ യൂണിറ്റ് ഒന്നിന് ലേലത്തുകയുടെ 
താണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേല ദിവസം 

മൂന്നിൽ ഒന്ന് ( കുറഞ്ഞത് 10 , 000 രൂപയും പരമാവധി 
മാറ്റി വ യ് ക്കു ന്ന തി നുള്ള അ ധി കാരം ഡിവി ഷ ണൽ 

ഒരു ലക്ഷം രൂപയും) ലേലം കഴിഞ്ഞാലുടൻ 
ഫോറസ്റ്റാ ഫീസറിൽ നിക്ഷിപ്ത മാ യി രിക്കും. കൂടു തൽ 

ഒടുക്കേണ്ടതാണ്. മൊത്തം ലേലത്തുക 10, 000 രൂപയോ 
വിവര ങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാ ഫീസിൽ നിന്നോ, ഈ 

അ തിൽ കുറവോആണെങ്കിൽ മുഴുവൻ തുകയും 
ആഫീസിൽ നിന്നോ പ്രവൃത്തി ദിവസങ്ങളിൽ അറിയാവുന്ന 

ലേലം കഴിഞ്ഞാലുടനെ തന്നെ ഒടുക്കേണ്ടതാണ്. 
താണ്. 

അതിന് മുടക്കം വരുത്തിയാൽ അയാൾ കെട്ടിവച്ചിട്ടുള്ള 

നിരതദ്രവ്യം ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുന്നതും 
( ഒപ്പ്) 

പാട്ടാ വകാശം അയാളുടെ പൂർണ്ണ നഷ് ടാത്ത ര 
ഡിവിഷണൽ ഫോറസ്റ്റ് 

വാദിത്വത്തിൻ മേൽ വീണ്ടും ലേലം ചെയ്യു ന്നതും 
ഡിവിഷണൽ ഫോറസ് - ഓഫീസർ 

എന്നാൽ അതിൽ വച്ച് വല്ല ലാഭവുമുണ്ടായാൽ അതിന് 
ഓഫീസ്, പുനലൂർ. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 

അയാൾക്ക് അവകാശമില്ലാത്തതുമാകുന്നു . ഇപ്രകാരം 

ലേലം ചെയ്യുന്നതിൽ വച്ച് സർക്കാരിന് എന്തെങ്കിലും 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, കൊല്ലം 

നഷ്ടം ഉണ്ടായാൽ ആയത് റവന്യൂ റിക്കവറി 

നിയമപ്രകാരം ഈടാക്കുന്നതുമാകുന്നു . 
ദർഘാസ് പരസ്യം 

- ലേലം വിജയിക്കുന്ന ആളിന്റെ നിരതദ്രവ്യം അയാൾ 
നമ്പർ എസ് . എ .1- 2012 / 2010 . 

2010 നവംബർ 18 . 

ഒടുക്കേണ്ടതായ ലേലസംഖ്യയിൽ തട്ടിക്കിഴിക്കുന്നതും 
കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ കൊട്ടാരക്കര 

വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
സദാനന്ദപുരം കെ . ഐ . പി . കനാൽ കശുവണ്ടിത്തോട്ടത്തിൽ 

തിരിച്ചുകൊടുക്കുന്നതുമാണ്. 
നിന്നും 30 - 6 - 2011 വരെയുള്ള കാലത്തേക്ക് കശുവണ്ടി ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്നയാളിന്റെ 
ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം ചുവടെ 

പേരിൽ ലേലം ഉറപ്പിക്കുന്നതാണ്. എന്നാൽ യാതൊരു 
ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി 2010 

കാരണവും കൂടാതെ ലേലം അംഗീകരിക്കുന്നതിനോ 
ഡിസംബർ 30 -ാം തീയതി രാവിലെ 11 മണിക്ക് 

നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം അസിസ്റ്റന്റ് 
കൊല്ലം സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

ഫോറസ്റ്റ് കൺസർവേറ്റർ ( സോഷ്യൽ ഫോറസ്ട്രി 
കൺസർവേറ്ററോ അ ദ്ദേ ഹം അ ധികാരപ്പെടുത്തുന്ന 

ഡിവിഷൻ) - ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


599 


12 . 


- 


സ് 


14 . 


- 6 . ലേലം സ്ഥിരപ്പെടുത്തിയതായി പാട്ടക്കാരനെ 

അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം 
ബാക്കി മുഴുവൻ ലേലത്തുകയും മൊത്തം 
ലേലത്തുകയുടെ 5 % വ ന വികസന നികുതിയും 
നിയമാനുസൃത മൂല്യവർദ്ധിത നികുതിയും ഏറ്റവും 
കുറഞ്ഞത് 500 രൂപയോ ലേലത്തുകയുടെ പത്തു 
ശതമാനമോ ഏതാണോ കൂടുതൽ അത് 
സെക്യൂരിറ്റിയായും അടച്ച് 50 രൂപ മുദ്രപ്പത്രത്തിൽ 
നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു 
ഉടമ്പടി എഴുതി ഒപ്പു വയ്ക്കേണ്ടതാണ്. അതിനു 
മുടക്കം വരുത്തിയാൽ യാതൊരു കാരണവശാലും 
കാലാവധി ദീർഘിപ്പിച്ചു നൽകുന്നതല്ല . ബാക്കി 
ലേലത്തുകയും സകരിറ്റിയും ഒടുക്കാതിരുന്നാൽ 
പാട്ടാവകാശം റദ്ദ് ചെയ്യുന്നതും പാട്ടക്കാരൻ നേരത്തെ 
കെട്ടിവച്ചിട്ടുള്ള മുഴുവൻ തുകയും സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതുമാണ്. കൂടാതെ പാട്ടാവകാശം വീഴ്ച 
വരുത്തിയ ആളിന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും 
ലേലം ചെയ്യുന്നതും അതിൽ വച്ച് എന്തെങ്കിലും 
നഷ്ടമുണ്ടായാൽ ആദ്യ ലേലക്കാരനിൽ നിന്നും 
നിലവിലിരിക്കുന്ന റവന്യൂ റിക്കവറി നിയമപ്രകാരമോ 
യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ഈടാക്കുന്നതു 

മാണ്. 
7 . ലേലത്തിൽ പങ്കെടുക്കുന്നയാൾ ലേലത്തിന് മുൻപ് 
കശുമാവിൻ തോട്ടങ്ങൾ നേരിൽക്കണ്ട് പരിശോധിച്ച് 
വിളകളുടെ ഗുണവും തരവും നല്ലതു പോലെ 
ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ട തും ലേലത്തിനു ശേഷം 
ഉണ്ടാകുന്ന പരാതികൾ സാധാരണ ഗതിയിൽ 

പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 
8 . - ലേലം വിളികേൾക്കുന്നയാൾ ലേലത്തിന് ഒരു പൂർണ്ണ 

തീരുമാനമുണ്ടാകാതെ പിൻമാറാൻ പാടില്ലാത്തതും, 
അപകാരം പിൻമാറിയാൽ ഡിപ്പാർട്ടുമെന്റിന് വരുന്ന 
നഷ്ടത്തിന് അയാൾ ഉത്തരവാദിയാകുന്നതുമാണ്. 
ലേലപരസ്യ വിജ്ഞാപന വ്യവസ്ഥകൾ കണ്ട് 
ബോദ്ധ്യപ്പെട്ട് ഒപ്പിട്ട് തരുന്നവർക്ക് 9 - 3 - 1976 - ലെ 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള 
23 - 2 -1976 - ലെ സർക്കാർ ഓർഡർ ജി. ഒ.( പി ) 62/ 76/ എ . ഡി . 
യിലെ നിബന്ധനകളും 28 - 12 -2004 - ലെ 51-ാം നമ്പർ 
കേരള ഗസറ്റിൽ 473 മുതൽ 477 വരെയുള്ള 
പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സി . സി .എഫ്. 
( പി )യുടെ 4 - 12 - 2004 - ലെ സി2 - 27223/ 2004 -ാം നമ്പർ 

ഉത്തരവിലെ നിബന്ധനകളും ബാധകമാണ്. 
9. ലേലക്കാരൻ കേന്ദ്ര ഗവൺമെന്റിന്റെ 1995- ലെ 

ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതി 
നിശ്ചിത സമയത്തും നിരക്കിലും നൽകാൻ 

ബാദ്ധ്യസ്ഥനാണ്. 
10. ലേലത്തിൽ വിജയിക്കുന്ന പാട്ടക്കാരൻ മുഴു വൻ 

കശുവണ്ടിയും ശേഖരിച്ച് സർക്കാർ തീരുമാനത്തിന് 
വിധേയമായി കേരള കാർഷ ഡവലപ്പ് മെന്റ് 
കോർപ്പറേഷനോ അവരുടെ അംഗീക ത 
ഏജന്റുമാർക്കോ അതാതു കാലയളവിൽ ഗവൺമെന്റ് 
അംഗീകരിക്കുന്ന വിലയ്ക്ക് നൽകേണ്ടതാണ്. കൂടാതെ 
കശുവണ്ടി സംഭരണവും വിതരണവും സംബന്ധിച്ച് 
അതാതു കാലങ്ങളിൽ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന 
തായ എല്ലാ ഉത്തരവുകളും പാട്ടക്കാരന് ബാധകമാണ്. 


11. കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് 

ചുറ്റുമുള്ള കാടുകൾ 5 മീറ്റർ ചുറ്റളവിൽ കരാറുകാരന്റെ 
ചുമതലയിൽ വെട്ടി നീക്കം ചെയ്തിരിക്കണം. വീഴ്ച 
വരുത്തിയാൽ യുക്തമായ പിഴ കരാറുകാരനിൽ നിന്നും 
ഈടാക്കുന്നതാണ്. 
തോട്ടത്തിൽ യാതൊരു കാരണവശാലും തീപിടിക്കാതെ 
നോക്കി സംരക്ഷിക്കേണ്ടത് കരാറുകാരന്റെ പ്രധാന 
ചുമതലയാണ്. കാട്ടുതീമൂലമോ ഉണക്കുമൂലമോ മറ്റു 
വിധത്തിലുള്ള വല്ല നഷ്ടവും നേരിട്ടാൽ ആയതിന് 
യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങളടങ്ങിയ 
പതിമാസ കണക്കുകൾ ഓരോ മാസവും 5 -ാം 
തീയതിക്കു മുൻപായി അ സി സ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർക്ക് സമർപ്പിക്കേണ്ടതാണ്. അതിനു 
വീഴ്ചവരുത്തുന്നപക്ഷം ഓരോ വീഴ്ചയ്ക്കും 10 രൂപ 
വീതം പിഴ വസൂൽ ചെയ്യുന്നതാണ്. 
- ശേഖരണം നടത്തിയ കശുവണ്ടി കടത്തിക്കൊണ്ടു 

പോകുന്നതിന് ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറിൽ നിന്നും 
നിർബന്ധമായും പാസ്സ് വാങ്ങേണ്ടതാണ്. വീഴ്ച ച 
വരുത്തിയാൽ ഉചിതമായ പിഴ ഈടാക്കുന്നതാണ്. 
- ലേലത്തിനു ശേഷം ലഭിക്കുന്ന പോസ്റ്റ് ഓഫറുകൾ 
വനം വകുപ്പിലെ നിലവിലുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി പരിഗണിക്കുന്നതാണ്. 
-- മറ്റു ബാദ്ധ്യതകളൊന്നുമില്ലെങ്കിൽ മൂല്യവർദ്ധിത 

നികുതി, ആദായ നികുതി, കാർഷികാദായനികുതി 
എന്നിവയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ കാലാവധി 
കഴിഞ്ഞ് ആറു മാസത്തിനകം ഹാജരാക്കിയാൽ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതാണ്. 
മുകളിൽ രേഖപ്പെടുത്തിയ ദിവസങ്ങളിൽ ലേലത്തിൽ 
മറ്റുതരത്തിൽ പുനർ ലേലം ആവശ്യമായി വരുന്ന 
കശുമാവിൻ തോട്ടം 6 - 1- 2011- ന് പകൽ 11 മണിക്ക് 
കൊല്ലം ( സോഷ്യൽ ഫോറസ്ട്രി) അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ ഓഫീസിൽ വച്ച് ലേലം ചെയ്ത 
വിൽക്കുന്നതാണ്. 


17 . 


സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, 
വനശ്രീ, കൊല്ലം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
- കൺസർവേറ്റർ. 


RANNI DIVISION 

TENDER NOTICE 
No. D - 7602/ 2010 . 

| 27th November 2010 . 
Separate sealed competitive tenders superscribing the 
name of work is invited by the undersigned for and on 
behalf of the Governor of Kerala from Registered 
eligible contractors for the following work . 

Name of Work — Construction of boundary wall in 
Punnakkattupady -Kodumudy - Thekkekara area in 
Vadasserikkara Range . 

Approximate PAC - Rs. 61.77 Lakhs. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


600 


E . M . D . - Rs. 1 , 60 , 000. 
Cost of tender form - Rs. 9 ,300 + VAT 4 %. 

Period of work — 15 months from the date of handing 
over the site . 

Tender forms and other conditions can be obtained 
from the Office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable ) upto 1 p . m . on 5 - 1 - 2011 . 
The filled up tenders will be received in this office upto 
3 p . m . on 5 - 1 -2011 and opened by the undersigned or an 
officer authorised by him on the same day at 
3 . 30 p . m . at the office of Divisional Forest Officer , 
Ranni in the presence of the contractors attending on the 
date . If the due date happens to be a holiday, the next 
working day will be the due date. 

The tender forms are not transferable. The Earnest 
Money Deposit noted against the work should be paid 
along with the tenders by Demand Draft ( Cheques will 
not be acceptable) pledged in favour of the undersigned 
payable at any Nationalized Bank / Scheduled Bank . 
Incomplete tenders and tenders without EMD are liable to 
be rejected . The undersigned reserves the right to reject 
any tender without assigning any reasons thereof. All 
other conditions prevailing in the Kerala PWD and Forest 
Department are applicable to this tender also . The tenders 
not containing the prescribed preliminary agreement in 
Stamp paper worth Rs. 100 will be summarily rejected . If 
there is no response to any of the works included in this 
notification , the same will be again tendered on 
12 - 1 - 2011, 19 - 1 - 2011 or 27 - 1 - 2011 , as per the same 
conditions mentioned above, at the same time and venue . 

കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവ രി ക്കുന്ന 
ജോലി ചെയ്യുന്നതിന് രജിസ്റ്റർ ചെയ്ത കരാറുകാരിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ജോലിയുടെ വിവ രം - - വട ശ്ശേ രി ക്ക ര റെയിഞ്ചിൽ 
പു ന്ന ക്കാ ട്ടു പടി - കാടു മു ടി - മ ത ക്ക ക്ക ര ഭാ ഗ ത്ത് 
ബൗണ്ടറിവാൾ നിർമ്മാണം. 

പി . എ . സി . - രൂപ 61. 77 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 1,60,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 9,300 + വാറ്റ് 4 %. 

കാലാവധി- സ്ഥലം കൈമാറുന്ന കരാർ തീയതി മുതൽ 
15 മാസം. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 
5 -1- 2011, 3.30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അ ദ്ദേ ഹം അ ധി കാര 

പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ട റു കൾ തുറ ക്കു ന്ന 
തായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
- പാടുള്ളതല്ല. 

ഏതെങ്കിലും ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിൽ 
നിന്നും എടുത്ത നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് 
ചെയ്ത് നിരതദ്രവ്യമായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ട 
താ ണ് . അ പൂർണ്ണ മായ ദർഘാ സു കൾ നിര സി ക്കു ന്ന 
തായിരിക്കും. ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോദ്ധ്യ 
പ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടി 
രിക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കും. വനം വകുപ്പിലും 
പൊതു മ രാ മത്തു വകു പ്പിലും നില വി ലു ള്ള തും കാലാ 
കാലങ്ങളിൽ പുറപ്പെടുവിക്കുന്നതുമായ കരാർ വ്യവസ്ഥകൾ 
ഈ ജോലികൾക്കും ബാധകമായിരിക്കും. കരാറുകാരൻ 
നിർദ്ദിഷ്ട മാതൃകയിൽ 100 രൂപ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . 
പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കു ന്ന 
താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ ടി ജോലികളുടെ 
ഏതെങ്കിലും ജോലിയുടെ ദർഘാസ് നടക്കാതെയിരുന്നാൽ ടി 

ജോലികളുടെ/ ജോലിയുടെ ദർഘാസ് വീണ്ടും 12 - 1 -2011, 
- 19 - 1 - 2011 , 27 - 1 - 2011 - ൽ മു ൻ നിശ്ചയിച്ച തു പോലെ 
നടത്തുന്നതും ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 


Office of the Divisional 
| Forest Officer, Ranni. 


| (Sd.) 
Divisional Forest Officer. 


RE - TENDER NOTICE 


| No . C1 - 5593 / 2009 . 

25th November 2010 . 
Separate sealed competitive tenders superscribing the 
name of the works are invited by the undersigned for and 
on behalf of the Governor of Kerala from registered 
eligible contractors for the following works. 


- No . 


1 


Prou 


ദർ ഘാസ് ഫോറ ങ്ങളും ജോലി യെ സംബ ന്ധിച്ച 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികു തിയും അടച്ച് അപേക്ഷിക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതിയായ 5 - 1- 2011, 1 മണി 
വരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
ദർഘാസുകൾ അന്നേ ദിവസം 3 മണിവരെ ഈ ആഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല. ടി ദിവസം പൊതു അവധിയായി വരുന്ന 
പക്ഷം അടുത്ത പ്രവർത്തി ദിവസം ടി സ്ഥലത്തും 
സമയത്തും വച്ച് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 
തുമായിരിക്കും. 


Name of Work with 

EMD 
Approximate PAC - 

Rs. 
Providing roof truss and improvement of 
old Forest IB Vadasserikkara 
Rs. 5.6 lakh 

- 14, 000 
Improvement to Angamoozhy -Nilackal 
Church road in Goodrical Range 
Rs. 7 .5 lakh 

19 , 000 
Construction of a watch tower at 
Nannattumedu in Goodrical Range 
Rs. 5 . 65 lakh 

14, 200 
Establishing a Patrolling Camp shed at 
Kochu Pampa - Rs. 6 .60 lakh 

| 16, 500 


4 


Cost of tender form — Rs. 1,200 + VAT @ 4 % for 
Sl. Nos. 1 , 3 , Rs. 1 , 500 + VAT @ 4 % for Sl. No. 2 and 
Rs. 1 , 400 + VAT @ 4 % for Sl. No. 4. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


601 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 12 - 2010 , 3 മണി. 

കാലാവധി 3 മാസം. 

ദർ ഘാസ് ഫോറങ്ങളും ജോലികളെ സംബ ന്ധിച്ച 
വിവ ര ങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വില് ന 
നികുതിയും അടച്ച് അപേക്ഷിയ്ക്കു ന്ന വർക്ക് ദർഘാസ് 
സ്വീകരിക്കുന്ന അ വ സാന തീയ തി യാ യ 29 - 12 - 2010 , 
1 മണിവരെ ഈ ഓഫീസിൽ നിന്നും ലഭിക്കു ന്ന താണ്. 
പൂ രി പ്പിച്ച ദർ ഘാ സു കൾ അന്നേദിവസം 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില മടക്കി കൊടുക്കുന്നതല്ല. ടി ദിവസം 
ഒരു പൊതു അവധിയായിവരുന്നപക്ഷം അടുത്ത പ്രവൃത്തി 
ദിവസം ടി സ്ഥലത്തും സമയത്തുംവച്ച് ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


Last date and time of receipt of tender 
29 - 12 - 2010 , 3 p . m . 

Period of work — 3 months . 

Tender forms and other conditions can be obtained 
from the office of the undersigned on application in 
writing and on payment of the cost of the tender form 
and taxes in cash (not refundable ) upto 1 p . m . on 
29 - 12 - 2010 . The filled up tenders will be received in this 
office upto 3 p . m . on 29 - 12 - 2010 and opened by the 
undersigned or an Officer authorized by him on the same 
day at 3 . 30 p . m . at the Office of Divisional Forest 
Officer, Ranni in the presence of the contractors 
attending on the date . If the due date happens to be a 
holiday, the next working day will be the due date. 

Tender forms are not transferable . The earnest 
money deposit noted against the work should be paid 
along with the tenders by Demand Draft ( Cheque will not 
be acceptable) pledged in favour of the undersigned 
payable at any Nationalized Bank / Scheduled Bank . 
Incomplete tenders and tenders without EMD are liable 
to be rejected . The undersigned reserves the right to 
reject any tender without assigning any reasons thereof. 
All other conditions prevailing in the Kerala PWD and 
Forest Department are applicable to this tender also . 
The tenders not containing the prescribed preliminary 
agreement in Stamp Paper worth Rs. 50 will be 
summarily rejected . If there is no response to any of the 
works included in this notification , the same will be 
again tendered on 12 - 1 - 2011 and 19 - 1 - 2011 , as per the 
same conditions mentioned above , at the same time 
and venue . 

കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ വിവരിക്കുന്ന 
ജോലികൾ ചെയ്യു ന്ന തിന് രജി സ്റ്റർചെയ്ത കരാറു 
കാരിൽനിന്നും ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകമായി 
മത്സരസ്വഭാവമുള്ള സീൽചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 
29 - 12 - 2010 , 3 . 30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള ആളോ അ ദ്ദേ ഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗസ്ഥനോ ടെണ്ട റു കൾ 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
- ചെയ്യുവാൻ പാടുള്ളതല്ല. 


ഏതെ ങ്കിലും ദേ ശ സാൽ ക്ക്യത / ഷഡ്യൂൾ ഡ് 
ബാങ്കിൽനിന്നും എടുത്ത നിശ്ചിത തുകയ്ക്കുള്ള ഡിമാന്റ് 
ഡാഫ്റ്റ് റാന്നി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് നിര ത ദ വ്യ മായി ദ ർ ഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണമായ ദർഘാസുകൾ 
നിര സിക്കു ന്ന താ യി രിക്കും. ഏതെങ്കിലും ദർഘാസുകൾ 
കാരണം ബോദ്ധ്യ പ്പെ ടു ത്താതെ നിരസിക്കുന്നതിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ് ത 
മായിരിക്കും. വനം വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും 
നിലവിലുള്ളതും കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്നതുമായ 
കരാർ വ്യവ സ്ഥ കൾ ഈ ജോലികൾക്കും ബാധക 
മായിരിക്കും. കരാറുകാരൻ നിർദ്ദിഷ്ട മാതൃകയിൽ 100 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ദർഘാ സിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി ഇല്ലാത്ത ദർഘാസുകൾ 
- നിര സി ക്കു ന്ന താ ണ്. ഏതെ ങ്കിലും കാര ണ വ ശാൽ ടി 

ജോലി കളുടെ/ഏത ങ്കിലും ജോലിയുടെ ദ ർ ഘാ സ് 
നടക്കാതെ യി രു ന്നാൽ ടി ജോലി കളുടെ/ ജോലി യു ടെ 
ദർ ഘാസ് വീണ്ടും 12 - 1 - 2011 - ലും 19 - 1 - 2011 - ലും മുൻ 
നിശ്ച യിച്ച തു പോലെ നട ത്തു ന്നതും ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും. 


കമ 
നമ്പർ 


ജോലിയുടെ വിവരവും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


Divisional Forest Office , 
Ranni. 


| ( Sd.) 
Divisional Forest Officer. 


14, 000 


1 വടശ്ശേരിക്കര റെയിഞ്ചിലെ പഴയ ഫോറസ്റ്റ് 

ഐ . ബി. യുടെ പുനരുദ്ധാരണവും റൂഫ് 
ട്രസ്സ് ജോലിയും -- രൂപ 5. 6 ലക്ഷം 
2 ഗൂഡിക്കൽ റെയിഞ്ചിലെ ആങ്ങ മൂഴി 

നിലയ്ക്കൽചർച്ച് റോഡിന്റെപുനരുദ്ധാരണം - 
രൂപ 7 .51 ലക്ഷം 


19, 000 


3 ഗൂഡിക്കൽ റെയിഞ്ചിലെ നന്നാട്ടുമേട്ടിൽ 

വാച്ച് ടവർ നിർമ്മാണം - രൂപ് 5 . 65 ലക്ഷം 


14 , 200 


- ഗൂഡിക്കൽ റെയിഞ്ചിലെ കൊച്ചുപമ്പയിൽ 
പട്രോളിംഗ് ക്യാമ്പ് ഷെഡ് നിർമ്മാണം - 
രൂപ 6.60 ലക്ഷം 


KOTHAMANGALAM DIVISION 

SHORT TENDER NOTICE 
No. D - 5063 / 2010 . 

| 25th November 2010. 
Sealed competitive tenders superscribing the name of 
the work is invited by the undersigned for and on behalf 
of the Governor of Kerala for the work shown below 
from eligible Contractors of PWD till 3 p . m . 
on 22 - 12 - 2010 . 

Name of Work with Estimate PAC 
Construction of permanent cairns at Kulamavu section 
area in Thodupuzha Range — Rs. 3 ,05 ,600. 


16, 500 


ദർഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1- നും 3- നും 
രൂപ 1,200 + വാറ്റ് @ 4 %, കമനമ്പർ 2 - ന് രൂപ 1, 500 + വാറ്റ് 
@ 4 %, ക്രമനമ്പർ 4 - ന് രൂപ 1, 400 + വാറ്റ് @ 4 %. 


14th DEC. 2010 ] 


FOREST DEPARTMENT 


602 


EMD - Rs. 7 , 650 . 

ദർഘാസ് പ്രതം കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് 
Cost of tender form - Rs. 700 + VAT . 

ഓഫീസിൽ നിന്നും 22 - 12 - 2010 പകൽ 1 മണിവരെ നൽകു 
Period of completion — 2 Months. 

ന്നതും അന്നേ ദിവസം പകൽ 3 മണി വരെ പൂരിപ്പിച്ച് 

ദർഘാസുകൾ സ്വീകരിക്കുന്നതുമാണ്. 
Tender will be opened at 3. 30 p .m . on 22 - 12 -2010 
at the Office of the undersigned. Earnest Money is the 

ദർഘാസ് ദിവസം സർക്കാർ പൊതു അവധി യായി 
form of the Demand Draft or FDR from any Scheduled 

പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം, 
or Nationalized Bank duly pledged in favour of the 

സ്ഥലം, സമയം, നിബന്ധനകൾ ഇവ യിൽ മാറ്റമില്ലാതെ 
undersigned should be submitted along with the tender . 

ദർഘാസ് നടത്തുന്നതായിരിക്കും. 
The tenders should be accompanied by a preliminary 
agreement in Stamp Paper worth Rs . 100 , otherwise the - മതിയായ എണ്ണം ദർഘാസുകാരില്ലാതെ വരികയോ മേൽ 
tender will be rejected outright. 

ഖണ്ഡിക യിൽ പസ്താ വിച്ച ത ല്ലാ തെ യുള്ള വേറെ വല്ല 
The last date of issue of tender form will be upto കാ ര ണ ത്താലോ ദർഘാസ് നട ത്തു വാ ൻ കഴിയാതെ 
1 p . m . on 22 - 12 - 2010 . Tenders will be opened at വരി ക യാ ണ ങ്കിൽ സ്ഥലം, സമയം, നിബ ന്ധ ന ക ൾ 
3 .30 p . m . on 22- 12 - 2010 . 

ഇവ യിൽ മാറ്റ മി ല്ലാതെ 27 - 12 - 2010 - നും അന്നും 
Tenders which do not accompany Earnest Money in 

നടന്നില്ലെങ്കിൽ 28 - 12 - 2010 - നും നടത്തുന്നതാണ്. കേരള 
the above said manner will be rejected summarily . The 

പൊതുമരാമത്ത് വകുപ്പിൽ മരാമത്ത് ജോലികൾക്കും ബാധക 
Divisional Forest Officer, Kothamangalam reserves the മായിട്ടുള്ള എല്ലാ നിബന്ധനകളും ഈ ജോലിക്കും ബാധക 
right to reject the tenders without assigning any reason മായിരിക്കും. 
thereof. If the day proposed for tender happens to be a 
public holiday the same will be conducted on the next Divisional Forest Office , 

( Sd.) 
working day without changes in time, place and Kothamangalam . 

Divisional Forest Officer. 
conditions of the tender cannot be conducted due to lack 
of enough number of tenders or due to any other reasons, 

THRISSUR DIVISION 
the same will be conducted on 27 - 12 - 2010 that too , if not 
happens, the same will again to be conducted on 

TENDER NOTICE 
28 - 12 -2010 without any change in the place , time. All the 
conditions regarding the execution of Civil Works in 

| No. D - 4800/2010 . 

24th November 2010 . 
Kerala Public Works Department will be applicable in the 

Competitive tenders in sealed covers superscribing 
case of this works. 

the name of the works are invited by the Divisional Forest 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോതമംഗലം ഡിവിഷണൽ Officer, Thrissur for and on behalf of the Governor of 
ഫോറസ്റ്റ് ഓഫീസർ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ Kerala from registered contractors in PWD . 
ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യ ത യുള്ള അംഗീക ത 
കരാറുകാരിൽനിന്നും താഴെ കാണിച്ചിരിക്കുന്ന പ്രവർത്തിക്ക് 

Tender No. and 

EMD 
22 - 12 - 2010 , 3 മണിവരെ മുദ്രവച്ച ദർഘാസുകൾ 

No . Name of Work with 
ക്ഷണിച്ചുകൊള്ളുന്നു . 

Expected PAC 
പ്രവർത്തിയുടെ പേര് - തൊടുപുഴ റെയിഞ്ചിൽ കുളമാവ് 

D - 7420/ 2010 -- Construction of type 
സെക്ഷൻ ഏരിയായിൽ ജണ്ടകളുടെ നിർമ്മാണം. 

II quarters at Elanad Forest Station , 
അടങ്കൽ തുക - രൂപ 3,05,600. 

Machad Range — Rs. 6 ,00 ,000 | 15, 000 
നിരതദ്രവ്യം - രൂപ 7,650. 

D -7750/2010 — Construction of an 

outpost in Thiruvillwamala 
ദർ ഘാസ് പ്രത ത്തിന്റെ വില - രൂപ 700 + വിൽപ്പന 
നികുതി. 

| 17 ,400 

Wadakkanchery Range Rs. 6 ,95,000 
കാലാവധി - 2 മാസം. 

- 3 D -7749 /2010 - Special repairs to 

Conservator of Forest Quarters — 
പൂരിപ്പിച്ച മുദ്രവച്ച ദർഘാസുകൾ 22 - 12 - 2010 പകൽ 

Rs. 2 , 25 , 000 

5 , 650 
3.30 മണിക്ക് ഹാജരുള്ള ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

കോത മം ഗലം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ്റോ | Cost of tender forms - Rs. 1 , 200 + VAT for 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്ന -- Sl. No . 1 , Rs. 1 , 400 + VAT for Sl. No. 2 and 
താ യി രിക്കും. നിര ത ദ വ്യം കോത മംഗലം ഡിവിഷണൽ 

Rs. 450 + VAT for Sl. No. 3 . 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ ഏതെ ങ്കിലും ദേശ 
സാൽകൃത / സർക്കാർ| ഷഡ ൾ ഡ് ബാങ്കിൽ നിന്നും 

Last date and time of sale of tender form 
എടുത്ത ഡിമാന്റ് ഡാഫ് റ്റോ ഫിക്സഡ് ഡെപ്പോസിറ്റ് 22 - 12 - 2010 , 1 p . m . 
രസീതോ ആയിരിക്കണം. 

Last date and time of receipt of tenders 
പൂരിപ്പിച്ച ദർഘാസ് പത്ര ത്തോടൊപ്പം നിര ത ദ വ്യം - 22 -12 - 2010, 3 p . m . 
100 രൂ പ യുടെമുദ്രപത ത്തിൽ ഒപ്പിട്ട ഒരു പാഥ മിക 
ഉട മ്പ ടിയും കൂടെഉണ്ടാ യി രി ക്ക ണം . ഇവ ഇല്ലെ ങ്കിൽ 

Date and time of opening of tenders - - 22 - 12 - 2010 , 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

3 . 30 p . m . 


ടി . 


Rs. 


14th DEC. 2010 ] 


FOREST DEPARTMENT 


603 


രൂപ് 


Period of completion - Before 31- 3 -2011. 

ജോലികളെ സംബന്ധിച്ച് കേരള വനംവകുപ്പിലേയും കേരള 
Class of Registration — C and above class for 

പൊതുമരാമത്ത് വകുപ്പിലേയും നിലവിലുള്ള നിയമങ്ങൾ 
Sl. Nos. 1 & 2, D and above class for Sl. No. 3. 

ഇതിനും ബാധകമായിരിക്കും. ടി പ്രവൃത്തിക്ക് അനുവാദം 

ലഭിച്ചു കഴിഞ്ഞാൽ ടെണ്ടറുകാരനെ രേഖാമൂലം അറി യി 
All rules regarding tenders in Public Works 

- ക്കുന്നതും അറിയിപ്പ് ലഭിച്ചുകഴിഞ്ഞ് 15 ദിവസത്തിനകം ടി 
Department and Forest Department will be applicable to ജോലിയുടെആകെ തുകയുടെ 5 % സെക്യൂരിറ്റി കെട്ടിവെച്ച് 
this tender also . Further details can be had from the 

ഉടനെ ഉടമ്പടി വെക്കേണ്ടതും ജോലി തുടങ്ങേണ്ടതുമാണ്. 
office of the Divisional Forest Officer, Thrissur. 

ടി പ്രവൃത്തിയുടെ ടെണ്ടർ ലഭിച്ച ആൾ ഉടമ്പടി വെക്കാതെ 
Telephone Number: 0487 -2361268. 

ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ടി പ്രവൃത്തി ആദ്യ ടെണ്ടറു 

കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ റീ ടെണ്ടർ ചെയ്യുന്നതും 
Email - dfo -thrissur @ forest.kerala . gov.in 

തൻമൂലം ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ടിയാൻ 
കേരള ഗവർണ്ണർക്കു വേണ്ടി തൃശ്ശൂർ ഡിവി ഷ ണൽ 

ഉത്തരവാദിയാകുന്നതുമാണ്. 
ഫോറസ്റ്റ് ഓഫീസർ താഴെ പറയുന്ന ജോലികൾക്ക് - ടി ടെണ്ടർ ദിവസം പൊതു അവധിയായി വന്നാൽ 
22 - 12 - 2010 വൈകുന്നേരം 3 മണി വരെ പൊതുമരാമത്ത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടി സ്ഥലത്തും സമയത്തും 
വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും മത്സരസ്വഭാവ 

ടെണ്ടർ നടത്തുന്നതാണ്. ആ ദിവസവും ടെണ്ടർ നടക്കാതെ 
മുള്ള മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

വന്നാൽ 24 - 12 - 2010 - നും ആ ദിവസവും ടെണ്ടർ നടക്കാതെ 

വന്നാൽ 28 - 12 - 2010 - നും ടി ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

മുള്ള പൂർണ്ണ അ ധി കാരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഉദ്ദേശ അടങ്കൽ തുകയും 

ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 

- കൂടു തൽ വിവരങ്ങൾ ഓഫീസ് സമയത്ത് ഈ 
1 ഡി - 7420 / 2010 - മച്ചാട് റെയിഞ്ചിൽ എളനാട് 

ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
ഫോറസ്റ്റ് സ്റ്റേഷനിൽ ടൈപ്പ്II ക്വാർട്ടേഴ്സിന്റെ 
നിർമ്മാണം - രൂപ 6,00,000 

- 15 , 000 

ഫോൺ നമ്പർ 0487 - 2361268 
2 ഡി - 7750 / 2010 - വടക്കാഞ്ചേരി റെയിഞ്ചിൽ 

ഇമെയിൽ dfo - thrissur @ forest.kerala.gov.in 
തിരു വില്വാ മ ല യിൽ ഔട്ട് പോസ്റ്റിന്റെ 
നിർമ്മാണം- - രൂപ 6,95, 000 | 17 , 400 

(Sd.) 
3 ഡി - 7749 / 2010 - ചീഫ് കൺസർവേറ്ററുടെ 

Thrissur. 

Divisional Forest Officer. 
ക്വാർട്ടേഴ്സിന്റെ അറ്റ കു റ്റ പണികൾ 
രൂപ 2 ,25,000 

5 ,650 

ചാലക്കുടി ഡിവിഷൻ 
ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് രൂപ 
1, 200 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,400 + വാറ്റ്, ക്രമനമ്പർ 

ദർഘാസ്/ ലേലപരസ്യം 
3- ന് രൂപ 450 + വാറ്റ്. 

നമ്പർ സിഎ4- 6480/ 2010 . 

2010 നവംബർ 24. 
- കരാറുകാരന്റെ ക്ലാസ്സ് ക്രമനമ്പർ 1 - നും 2 - നും " സി 
ക്ലാസ്സും ഉപരിയും കമനമ്പർ 3- ന് " ഡി ക്ലാസ്സും ഉപരിയും. 

- ചാലക്കുടി ഡിവിഷനിൽപെട്ടതും താഴെ പട്ടികയിൽ 

വിവ രി ക്കുന്നതുമായ റെയിഞ്ചുകളിലെ കശു മാവിൻ 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 31- 3 - 2011 -നുമുമ്പ്. 

തോട്ടങ്ങളിൽ നിന്നും 30 - 6 - 2011 വരെയുളള കാലത്തേക്ക് 
ദർഘാസ് പ്രമാണങ്ങൾ തൃശ്ശൂർ അയ്യന്തോൾ സിവിൽ കശുവണ്ടി ശേഖരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന ക്യാപ്പക്സ് 
ലൈൻ ബിൽഡിംഗിലുള്ള തൃശ്ശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഏജൻസിക്കോ മററ് ഏജൻസികൾക്കോ കൊടുക്കുന്നതിനോ 
ഓഫീസിൽനിന്നും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ അല്ലെങ്കിൽ ശേഖ രിച്ച് കൊണ്ടു പോകു ന്ന തിനോ ഉളള 
ലഭി ക്കു ന്ന താ ണ് . ദ ർ ഘാസ് ( പമാ ണ ങ്ങ ളുടെ വില അവകാശം ചുവടെ ചേർക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയ 
മടക്കിക്കൊടുക്കുന്നതല്ല . പൂരിപ്പിച്ച ദർഘാസുകൾ, ദർഘാസ് മായി പട്ടിക യിൽ പറയുന്ന സ്ഥലത്തും സമയത്തും വച്ച് 
ദിവസം വൈകുന്നേരം 3 മണിവരെ സ്വീക രിക്കു ന്നതും 

ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അപ്പോൾ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി 
3. 30 - ന് ടെണ്ടർ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറത്തോ 

ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരം വിൽപ്പന നടത്തുന്ന 
ടൊപ്പം അടങ്കൽ തുകയുടെ രണ്ടര ശതമാനം വരുന്ന തുക 

താണ്. 
നിരതദ്രവ്യമായി ഹാജരാക്കേണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ് ജ് - ദർഘാസ് ഫോറ ങ്ങ ൾ ചാല ക്കുടി ഡിവി ഷ ണൽ 
ചെയ്ത്തൃശ്ശൂരിൽ മാറത്തക്ക വിധം സമർപ്പിക്കേണ്ടതാണ്. - ഫോറസ്റ്റ് ഓഫീസറോട് അപേക്ഷിക്കാവു ന്നതും ആയത് 
മതിയായ നിര ത ദ്രവ്യം അടക്കംചെയ്യാത്ത ദർഘാസുകൾ പട്ടിക യിൽ കാണിച്ചിരിക്കുന്ന തീയതിവരെ ലഭിക്കുന്നതു 
നിരസിക്കുന്നതാണ്. കരാറുകാർ ദർഘാസ് പ്രമാണത്തോ മാണ്. നിരക്ക് രേഖപ്പെടുത്തിമുദ്രവെച്ച ദർഘാസുകൾ 
ടൊപ്പം തന്നിരിക്കുന്ന മാതൃകയിൽ നിർദ്ദിഷ്ട പാഥ മിക നിരതദ്രവ്യമടക്കം പട്ടികയിൽ പറയുന്ന സമയംവരെ ഈ 
കരാർ 50 രൂപ മുദ്രപത ത്തിൽ തയ്യാറാക്കി ദർഘാസ് 

ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള 
പമാ ണ ങ്ങ ളോ ടൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ്. മരാമത്ത് 

ദർ ഘാ സു കാരെ മാത്രം ഉൾപ്പെടുത്തി ആദ്യം ലേലം 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


604 


പട്ടിക - 3 


നടത്തുന്നതും തുടർന്ന് പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സമയത്ത് 
ലഭിച്ച എല്ലാ ദർഘാസുകളും ഹാജരായിട്ടുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതുമാണ്. 
ആദ്യ തീയതിയിൽ ഏതെങ്കിലും തോട്ടത്തിന്റെ ദർഘാസ് 
ലേലം നടക്കാതിരിക്കുകയോ ദർഘാസ്/ ലേലം കൊള്ളാൻ 
ആരും തയ്യാറാകാതെ വരികയോ ഏതെങ്കിലും കാര ണ 
വശാൽ ദർഘാസ്/ ലേലം റദ്ദ് ചെയ്യപ്പെടുകയോ ചെയ്താൽ 
പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുളള അടുത്ത ദിവസങ്ങളിൽ 
അതേ സ്ഥലത്തും സമയത്തും വച്ച് ദർഘാസ്/ ലേലം 
നടത്തുന്നതാണ്. 


- കമ ദർഘാസ് മുദ്രവച്ച കവറിൽ ദർഘാസ്/ ലേലം 
നമ്പർ ഫോറം -- പൂരിപ്പിച്ച തുറക്കുന്ന 

ലഭിക്കുന്ന ദർഘാസുകൾ നടത്തുന്ന 
തീയതിയും ലഭിക്കേണ്ട തീയതിയും 
സമയവും അവസാന 

സമയവും 
-- തീയതിയും സമയവും 


1 29 - 12 -2010 ഉച്ചയ്ക്ക് 
- 1 മണിവരെ 


29 - 12 - 2010 ഉച്ചയ്ക്ക് 
3 മണി 


29 - 12- 2010 
ഉച്ചയ്ക്ക് 
3. 30 മണി 


2 


5 - 1 - 2011 ഉച്ചയ്ക്ക് 
1 മണിവരെ 


5 - 1 - 2011 ഉച്ചയ്ക്ക് 
3 മണി 


5 - 1 - 2011 
ഉച്ചയ്ക്ക് 
3 . 30 മണി 


- ദർഘാസ്/ ലേല ദിവസം പൊതു അ വ ധി യായി 
പഖ്യാ പിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 
വനം വകുപ്പിൽ നിലവിലുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾ 
ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമാണ്. 

- കൂടു തൽ വിവ ര ങ്ങൾ ഈ ഓഫീസിൽ നിന്നോ 
ബന്ധപ്പെട്ട റെയിഞ്ചാഫീസുകളിൽ നിന്നോ അറിയാവുന്ന 
താണ്. 


3 12 - 1- 2011 ഉച്ചയ്ക്ക് 
- 1 മണിവരെ 


12 - 1- 2011 ഉച്ചയ്ക്ക് 
3 മണി 


12 - 1- 2011 
ഉച്ചയ്ക്ക് 
3 .30 മണി 


നിരതദ്രവ്യം- 5,000 രൂപ ഓരോ തോട്ടത്തിനും. 

കരാറിന്റെ കാലാ വധി - ഉടമ്പടി തീയതി മുതൽ 
30 - 6 - 2011 വരെ. 


പട്ടിക - 1 


ദർഘാസ്/ ലേലം നടത്തുന്ന സ്ഥലം - ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, ചാലക്കുടി. 


- റെയിഞ്ചിന്റെ പേര് വെള്ളിക്കുളങ്ങര. 


- വ്യവസ്ഥകൾ 


ക്രമ തോട്ടത്തിന്റെ - ഉദ്ദേശ് മരങ്ങളുടെ ദർഘാസ് 
നമ്പർ പേര് വിസ്തീർണ്ണം എണ്ണം ഫോറത്തിന്റെ 
( ഹെക്ടറിൽ) 

വില 
രൂപ് 


1. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ / ലേലത്തിൽ 
പങ്കെടുക്കാൻ ഉദ്ദേശിക്കു ന്ന വർ അവ ര വരുടെ 
സ്ഥിര മായ മേൽ വിലാസവും കയ്യൊപ്പും സാക്ഷ്യ 
പ്പെ ടു ത്തിയ ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സ റു ടെ 
സർട്ടിഫിക്കറ്റോ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള 
ഐഡന്റിഫിക്കേഷൻ കാർഡോ സഹിതം രേഖാമൂലം 
ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അപേക്ഷിക്കേണ്ടതാണ്. 


54. 00 


1950 


400 + വാറ്റ് 


1979 ഫെയിൽഡ് 
കശുമാവുതോട്ടം, 
ചെട്ടിക്കുളം 


14 . 00 


250 


300 + വാറ്റ് 


1982 ചെട്ടിക്കുളം 
ഫവൽവുഡ് 
പ്ലാന്റേഷൻ 


പട്ടിക - 2 


റെയിഞ്ചിന്റെ പേര് പരിയാരം 


കമ തോട്ടത്തിന്റെ ഉദ്ദേശ മരങ്ങളുടെ ദർഘാസ് 
നമ്പർ പേര് വിസ്തീർണ്ണം എണ്ണം ഫോറത്തിന്റെ 
( ഹെക്ടറിൽ) 

വില 
രൂപ് 


ഓരോ തോട്ട ത്തിനും ദർഘാസ് പ്രത്യേകം 
സമർപ്പിക്കുകയും ദർഘാസിനോടൊപ്പം പ്രത്യേകം 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ആയത് പണമായി 
സ്വീക രി ക്കു ന്ന തു മാ ണ്. നിശ്ചിത സമ യ ത്തി നു 
ശേഷവും ആവശ്യമായ നിരതദ്രവ്യം ഒടുക്കാത്തതു 
മായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
3. ദർഘാസുകൾ വച്ച് ലേലക്കാരെ മാത്രം ഉൾപ്പെടുത്തി 

പട്ടികയിൽ പറയുന്ന ദിവസങ്ങളിൽ ലേലം നടത്തുന്ന 
താണ്. 
ഏററവും കൂടുതൽ തുകയ്ക്ക് ലേലം/ദർഘാസ് 
വിളിക്കുന്ന ആളുടെ പേരിൽ ദർഘാസ്/ ലേലം 
ഉറപ്പിക്കുന്നതാണ്. എന്നാൽ യാതൊരു കാരണവും 
കൂടാതെ ലേലം/ ദർഘാസ് അംഗീകരിക്കുന്നതിനോ 
നിരാ ക രി ക്കു ന്ന തിനോ ഉളള അ ധി കാരം 
ഡിവിഷണൽ ഫോറസ്റ് ഓഫീസർക്ക് ഉണ്ടാ യി 
രിക്കുന്ന താ ണ്. കൂടാതെ ഏതെങ്കിലും തോട്ടം 
ലേലത്തിൽനിന്നും ഒഴിവാക്കുന്നതിനോ ഉൾപ്പെടുത്തു 
ന്ന തിനോ തോട്ട ത്തിന്റെ വിസ്തീർണ്ണ ത്തിലോ 
കശുമാവ് മരങ്ങളുടെഎണ്ണത്തിനോ ഉള്ള മാറ്റമോ ലേല 
സമയത്ത് പ്രഖ്യാപിക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


24.00 


450 


300 + വാറ്റ് 


16. 00 


550 


300 + വാറ്റ് 


1 1982 പുല്ലുമുടി 

കശുമാവുതോട്ടം 
2 1983 കൊന്നക്കുഴി 
- കശുമാവുതോട്ടം 
3 1983 ചകാണി 
കശുമാവുതോട്ടം 


23 . 48 


- 400 


300 + വാറ്റ് 


14th DEC. 2010 ] 


FOREST DEPARTMENT 


605 


7 . ലേ ല ക്കാ രൻ കേന്ദ്ര സർക്കാരിന്റെ 1975 - ലെ 

ഫൈ നാൻ സ് ആക്റ് (പകാ ര മു ളള ആദാ യ 
നികുതിയും സർചാർജ്ജും കേരള സർക്കാരിന്റെ 
നില വിലു ളള നിയമപ്രകാരം 5 ശതമാനം വരുന്ന 
വനവിക സന നികുതി, വാറ്റ് എന്നിവ 
അ ട യ് വാനും സക രിറ്റി നിക്ഷേ പിച്ച് 
ഉട മ്പ ടിയിൽ ഏർപ്പെടു വാനും ബാദ്ധ്യ സ്ഥ നാ ണ് . 
കൂടാതെ സർക്കാർ അ താത് കാല ങ്ങ ളിൽ 
നിശ്ച യി ക്കുന്ന നികു തികൾ അതാതു നിര ക്കിൽ 
അടയ്ക്കുവാൻ ലേലക്കാരൻ ബാദ്ധ്യസ്ഥനാണ്. 


5 . വിജയിയായ ദർഘാസുകാരൻ ലേലക്കാരൻ ലേലം 

കഴി ഞ്ഞാ ലു ടനെ ലേലം കൊണ്ട് തോട്ട ത്തിന്റെ 
ഉൽപ്പന്നത്തിന്റെ മൊത്തം വില 20 ,000 ( ഇരുപ തി 
നാ യി രം ) രൂപയിൽ കുറവാണെങ്കിൽ മുഴു വൻ 
തുകയും ലേല ദിവസം തന്നെ ഒടുക്കേണ്ട താ ണ്. 
ലേലം കൊണ്ട് തോട്ടത്തിന്റെ വില 20,000 ( ഇരുപതി 
നായിരം ) രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേല 
ത്തു ക യുടെ 35 % (മുപ്പ ത്തി യഞ്ച് ശത മാനം ) 
കുറ ഞ്ഞത് 2 0 , 000 ( ഇരുപ തി നാ യി രം ) രൂപയും 
കൂടിയത് 1, 00, 000 ( ഒരു ലക്ഷം) രൂപയും എന്ന 
കണ ക്കിൽ രൊക്കം പണ മാ യോ ഏതെങ്കി ലും 
ദേശ സാൽകൃത ബാങ്കിലെ നിഷ്കർഷിക്ക പ്പെടുന്ന 
ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായോ ലേല 
ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. നിരതദ്രവ്യമായി 
അടച്ച തുക മേൽപ്പടി തുക യിൽ ഉൾപ്പെടുത്തുന്ന 
താ ണ് . ദ ർ ഘ ാ സ ക ാ ര ന് | ല ല ക ാ ര ന് 
അക്ക ൗ ണ്ടി ല്ലാത്ത മറ്റേ തെ ങ്കിലും ബാങ്കു ക ളിൽ 
നിന്നും ഡാറ്റുകൾ മാറുകയാണെങ്കിൽ അതിനുള്ള 
കമ്മീഷൻ ദർഘാസുകാരൻ/ ലേലക്കാരൻ നൽകേണ്ട 
താണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഡാഫ്റ്റ് 
ബാങ്കിൽ നിന്നും നിരസിക്കപ്പെടുകയാണെങ്കിൽ ആ 
ഡാഫ്റ്റ് ഹാജരാക്കിയ ആളിനെ വീഴ്ചക്കാരനായി 
പരി ഗ ണിച്ച് ദർഘാസ്/ ലേല വ്യ വ സ്ഥ കൾ 
അ നു സ രിച്ചും കിമി ന ലായും നട പടികൾ 
സ്വീകരിക്കുന്നതായിരിക്കും. 

മേൽ സൂചിപ്പിച്ച മുപ്പത്തിയഞ്ച് ശതമാനം (35 %) 
വരുന്ന വില ഒരു ലക്ഷം രൂപ യിൽ 
കൂടുതലായി വരികയാണെങ്കിൽ ലേലദിവസം അടച്ച 
1, 00, 000 ( ഒരു ലക്ഷം) രൂപ കഴിച്ച് ബാക്കി വരുന്ന 
തുക ലേല ദി വസം കഴി ഞ്ഞുള്ള ഏഴ് പ്രവർത്തി 
ദിവസത്തിനകം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് 
ഹാജരാക്കേണ്ടതാണ്. 
6. ദർഘാസ്/ ലേലം സ്ഥിര പ്പെടു ത്തി അറി യി ക്കുന്ന 
ദിവസം മുതൽ 15 ദിവ സ ത്തി നകം ബാക്കി 
ലേലത്തുകയും നില വിലുളള നിര ക്കിൽ ആദാ യ 
നികുതി, സർചാർജ്ജ്, വനവികസന നികുതി, വാറ്റ് 
എന്നിവയും 10 ശതമാനം വരുന്ന തുക സെക്യൂരിററി. 
യായും ( കുറഞ്ഞത് 500 രൂപ) അടച്ച് 50 രൂപ മുദ്ര 
പ്രതത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയ 
മായി ഉടമ്പടി വയ് ക്കേ ണ്ട താ ണ് . മേൽപ്പറഞ്ഞ 
കാലാവധിക്കകം ബാക്കി സംഖ്യയും നികുതികളും 
സെക രി റ റിയും അട യ് ക്കു വാൻ വീഴ്ച ച 
വരുത്തിയാൽ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
വീണ്ടും ദർഘാസ്/ ലേലം നട ത്തു ന്നതും അതിൽ 
വച്ചുണ്ടാകുന്ന നഷ്ടത്തിന് ആദ്യദർഘാസുകാരൻ 
ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും ലാഭം കിട്ടിയാൽ 
ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുന്ന തുക 
കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത തീയതിക്കകം 
ഒടുക്കിയില്ലെങ്കിൽ നിലവിലുളള റവന്യൂ റിക്കവറി 
ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റ് മാർഗ്ഗങ്ങളിലൂ 
ടെയോ ടിയാനിൽ നിന്നും തുക ഈടാക്കുന്നതു 
മാണ്. തുക മുഴുവൻ അടയ്ക്കുകയും സെക്യൂരിറ്റി 
നിക്ഷേപിക്കുകയും എന്നാൽ ഉടമ്പടി വയ്ക്കുവാൻ 
സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് 
10 രൂപ വീതം പിഴ ഈടാക്കി ഉടമ്പടി വയ്ക്കുന്ന 
തിന് 15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. 


ലേലത്തിന് മുമ്പ് തോട്ടങ്ങൾ പരിശോധിച്ച് മരങ്ങളുടെ 
എണ്ണം, വിള വ് , തരം, മതിപ്പ് എന്നിവ ബോദ്ധ്യ 
പ്പെടേണ്ടതും, അത് സംബന്ധിച്ച ലേലത്തിനുശേഷ 
മുള്ള ഒരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതും 

ആകുന്നു . 
9. തോട്ട ത്തിൽ നിന്നും ശേഖ രി ക്കുന്ന കശു വണ്ടി 
1977 - ലെ കേരള കാഷ നട്ട് മാർക്ക റ റിംഗ് 
ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ അനുസരിച്ച് ഗവൺമെന്റ് 
അപ്പോഴപ്പോൾ നിശ്ചയിക്കുന്ന വിലയ്ക്കനുസരിച്ച് 
കേരള മാർക്കറ്റിംഗ് ഫെഡ റേ ഷനോ അല്ലെങ്കിൽ 
ഫ ഡ റേ ഷന്റെ ഏ ജ ന്റെ മാർക്കോ അല്ലെങ്കിൽ 
ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മറ്റ് ഏജൻസികൾക്കോ 
വിൽക്കേണ്ടതാണ്. 
കശുവണ്ടി ശേഖരിച്ചതിന്റെ വിവരങ്ങൾ അടങ്ങിയ 
പതിമാസ് സ്റ്റേറ്റ് മെന്റ് ഓരോ മാസവും 5 -ാം 
തീയതിക്കോ അതിനു മുമ്പോ ക രാ റു കാ രൻ 
ബന്ധപ്പെട്ട റെയിഞ്ചാഫീസർക്ക് സമർപ്പിക്കേണ്ടതും 
വീഴ്ച വരുത്തുന്നപക്ഷം 50 രൂപ വീതം ഓരോ 
മാസത്തിനും പിഴ വസൂൽ ചെയ്യുന്നതുമാണ്. 
11. കശുവണ്ടി ശേഖരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ട് 

പോകു ന്ന തിന് ബന്ധ പ്പെട്ട റെയിഞ്ച്ഓഫീസറിൽ 
നിന്നും നിയമാനുസൃതം പാസ്വങ്ങേണ്ടതാണ്. 
12 . മറ്റ് ബാദ്ധ്യതകൾ ഒന്നും ഇല്ലാ യെ ങ്കിൽ വിൽപ്പന 
- നികുതി, ആദായ നികുതി എന്നിവയുടെ ക്ലിയറൻസ് 
- സർട്ടിഫിക്കറ്റുകൾ കരാറിന്റെ കാലാവധി കഴിഞ്ഞ് 4 
( നാ ല് ) മാസ ത്തി നകം ഹാജ രാ ക്കി യാൽ 

സെക്യൂരിററി ഡിപ്പോസിററ് തിരികെ നൽകുന്നതാണ്. 
13. 9 - 3 - 1976 - ലെ സർക്കാർ ഗസ റ റിൽ പരസ്യം 

ചെയ്തിട്ടുളള ജി . ഒ . ( പി .) 62 / 76/ എ . ഡി . തീയതി 
23 - 2 - 1976 - ലെ നിയമം ഈ ദർഘാസ്/ ലേലത്തിലെ 
വ്യവസ്ഥകൾ അടങ്ങുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് 
മന സ്സി ലാക്കി ഒപ്പിടുന്ന ഏതൊരു വ്യക്തിക്കും 
ബാധകമായിരിക്കും. 
ലേലം കൊളളുന്ന തോട്ടങ്ങളെ തീകയറി നാശനഷ്ട 
ങ്ങൾ ഉണ്ടായാലും കേരള ഫോറസ്റ് ആക്റ് 
പ്രകാരമുളള മറ്റ് വന കുററകൃത്യങ്ങൾ ഉണ്ടായാലും 
കശു മാ വു കൾക്കും ചെടികൾക്കും കേടുപാടുകൾ 
സംഭ വിച്ചാലും ദർഘാ സു കാ രൻ / ലേല ക്കാ രൻ 
ഉത്തരവാദിയായിരിക്കുന്നതാണ്. 
15 . ദർഘാസ്/ ലേലത്തിന് പട്ടികയിൽ കാണിച്ചിരിക്കുന്ന 

കായ് ന്ന കശു മാ വു കളുടെ എണ്ണം ഉദ്ദേശം 
മാത്രമാണ്. 


14 . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


- 606 


16. നിയ മാ നു സ ത മായ പോസ്റ്റ് ഓഫറുകൾ വല്ലതും 

ദർഘാസ്/ ലേലപ്പരസ്യം 
ഉണ്ടങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 1 

നമ്പർ സിസി2 - 4194 / 2005. 

2010 നവംബർ 26 . 
ദിവസത്തിനകം താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി സ്വീകരിക്കുന്നതാണ്. 

ചാല ക്കുടി ഡിവി ഷ നിൽ വിവിധ വനം കുറ്റ 

ക്യ ത്യ ങ്ങ ളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി കണ്ട ത്തി യ തി നെ 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള 
തുക 1 ലക്ഷ ത്തിൽ കൂടു തലാ ണ ങ്കിൽ 10 

തു ടർന്ന് സർക്കാർ കസ്റ്റ ഡി യി ലെ ടുത്ത് ബന്ത വ സ്സിൽ 
ശ തമാ നത്തിലും ഒരു ലക്ഷമോ അ തിൽ 

സൂക്ഷിച്ചുവരുന്നതും കണ്ടുകെട്ടൽ നടപടിയിലിരിക്കുന്നതുമായ 
താഴെയോ ആണെങ്കിൽ 20 ശത മാ നത്തിലും 

ബഹു . കേരള ഹൈക്കോട തിയുടെ എം . എ . സി . എ . 
കൂടു താ ലാ യി ട്ടു ഇള വാഗ് ദാ ന ങ്ങ ളേ 

1458 / 06 - ന്റെ 2 - 12 - 2008 - ലെ ഇടക്കാല ഉത്ത ര വ നു സ രിച്ച് 
സ്വീകരിക്കുകയുളളൂ . 

വിറ്റഴിക്കു വാൻ നിശ്ചയിച്ചിട്ടുള്ളതുമായ താഴെപട്ടികയിൽ 

വിവരിക്കുന്ന വാഹനങ്ങൾ വാങ്ങുന്നതിന് താൽപ്പര്യമുള്ള 
( ബി ) ദർഘാസ്/ ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനു 
വേണ്ടി അടച്ചിട്ടുള്ള തുകയുടെ ഇരട്ടി ഡിമാന്റ് 

വ രിൽ നിന്ന് സീൽവച്ച ദർ ഘാ സു കൾ ക്ഷണിച്ചു 
ഡാഫ് റ്റാ യി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 

കൊ ള്ളു ന്നു . ദർഘാ സു കൾ ഓരോ വാ ഹ ന ത്തിനും 
ഓഫീസറുടെ പേരിൽ അതാത് ഡിവിഷണൽ 

(പത്യേകം പ്രത്യേക ക മായി അപേ ക്ഷി ക്കുന്ന മുറയ് ക്ക് 
ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ മാറത്തക്ക 

ആയതിന് നിശ്ചയിച്ചിട്ടുള്ള വിലയ്ക്ക് 22 - 12 - 2010 - ന് ഉച്ചയ്ക്ക് 
വിധം അടയ്ക്കേണ്ടതാണ്. 

1 മണിവരെ ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ ചെയ്ത 

ദർഘാസുകൾ അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ഈ 
( സി ) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 

ഓ ഫീ സിൽ സ്വീക രി ക്കു ന്നതും അ ന്നേ ദി വ സം 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി 

ഉച്ച യ് ക്കു ശേഷം 3 . 30 മണിക്ക് അ പ്പോൾ ഹാജരുള്ള 
പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തിയുടെ 

ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിവിഷണൽ 
അടച്ച തുക മുഴുവൻ സെക്യൂരിറ്റി ഡെപ്പോസി 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടു ത്തുന്ന 
റ്റായി പൊതു ദർഘാസ്/ ലേലം വീണ്ടും നടത്തു 

മറ്റു ദ്യോ ഗസ്ഥനോ പസ്തുത വാഹ ന ങ്ങ ൾ ലേലം 
ന്ന താ ണ്. പ സ് തുത ദർഘാസ്/ ലേല ത്തിൽ 

ചെയ്യു ന്നതും ലേല ത്തി നു ശേ ഷം ലേല ക്കാരുടെ 
ല ഭി ക്കുന്ന ഏറ്റവും കൂടിയ തുക, പോസ്റ്റ് 
ഓഫർ തുകയെക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 

സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ഓഫറിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് 

ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ദർഘാസ്/ ലേലം ഉറപ്പിക്കുന്നതാണ്. പോസ്റ്റ് 

ചെയ്യുന്നവരുടെ പേരിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
ഓഫർ സമർപ്പിച്ച വ്യക്തി അടച്ചിട്ടുള്ള മുഴുവൻ 

- അന്തിമ ഉത്തരവിന് വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതാ 
തുകയും സർക്കാരിലേക്ക് വസൂൽ ചെയ്യു ന്ന യിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
താണ്. എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന അന്നു നടന്നില്ലെങ്കിൽ 29- 12 - 2010 - ന് നിർദ്ദിഷ്ട സ്ഥലത്തും 
തുകയാണ് കൂടുതലെങ്കിൽ കൂടുതൽ തുകയ്ക്ക് സമയത്തുംവച്ച് നടത്തുന്നതും അന്നേ ദിവസവും ദർഘാസ്/ 
ദർഘാസ്/ ലേലം കൊണ്ട് വ്യക്തിയുടെ പേരിൽ ലേലം നടക്കാതെ വരി ക യാ ണ ങ്കിൽ 31 - 12 - 2010 - ന് 
ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് മേൽപ്പറഞ്ഞ സ്ഥലത്തും സമയത്തും വീണ്ടും നടത്തുന്നതു 
ഓഫർ സമർപ്പിച്ചിട്ടുള്ള വ്യക്തി അടച്ചിട്ടുള്ള മായിരിക്കും. 
മൊത്തം തുകയും മടക്കി കൊടുക്കുന്നതുമാണ്. 

നിരതദ്രവ്യം പണമായി ദർഘാ സി നൊപ്പം സമർപ്പി 
17. ദർഘാസ്/ ലേലം സ്ഥീരിക രണ തീയതി മുതൽ 15 

ക്കേ ണ്ട താ ണ് . ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടു തൽ 
ദിവസത്തിനുള്ളിൽ ബാക്കി ദർഘാസ്/ ലേലം തുകയും 

വിവ ര ങ്ങൾക്ക് ചാലക്കുടിയിലെ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
മുഴു വൻ നികു തി കളും അട യ് ക്കു വാ നുള്ള 

ഓ ഫീ സിലോ പരി യാരം, വെള്ളിക്കു ള ങ്ങ ര റെയിഞ്ച് 
സമ യ പ രിധിയായി നിശ്ചയിച്ചി രി ക്കു ന്നു . ഈ 

ഓഫീസുകളിലോ പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ 
തീയതിക്ക് ശേഷം പലിശയോടുകൂടിയോ പിഴപ്പലിശ 

അറിയാവുന്നതാണ്. 
യോടുകൂടിയോ പണം ഒടുക്കു വാനുള്ള അവസരം 
നൽകുന്നതല്ല. 

പട്ടിക 
18 . കശു വണ്ടി ശേഖരിക്കു മ്പോൾ കശു മാ വു കൾക്കും 

| കമ 

വാഹനത്തിന്റെ ഇനവും നിരതദ്രവ്യം 
ശിഖരങ്ങൾക്കും യാതൊരു കേടുപാടും ഉണ്ടാകാൻ 

നമ്പർ രജിസ്റ്റർ നമ്പരും 

രൂപ് 
പാടില്ലാത്തതും അപ്രകാരം എന്തെങ്കിലും ഉണ്ടായാൽ 
ദർഘാസുകാരൻ / ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതും 

KL -8- N 8310 ടി. വി.എസ്. സമുറായി 
ആയ തു മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിന് ദർഘാ സു 

മോട്ടോർ സൈക്കിൾ 
കാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 

KL - 10- Q 3811 ബജാജ് കാലിബാർ 
19 . ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വ്യവസ്ഥകൾ 

മോട്ടോർ സൈക്കിൾ 

500 
എന്തെ ങ്കിലും ചേർക്ക ണ മെ ങ്കിൽ ലേല സമയത്ത് 
ചേർക്കു ന്ന തിന് ഡിവി ഷ ണൽ ഫോറ സ് റ് 

KL - 8- G 8934 ബജാജ് മോട്ടോർ സൈക്കിൾ 250 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

KL - 8- 3335 ബജാജ് ഓട്ടോറിക്ഷ 
കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ 

KL - 7-AA 1685 ഹീറോ ഹോണ്ട മോട്ടോർ 
ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ അറിയാവുന്ന 

സൈക്കിൾ 

500 
താണ്. 

KL - 7- G 2219 ടെമ്പോ ട്രാക്സ് 
( ഒപ്പ്) ( സാപ്പ്) 

250 
ഡിവിഷണൽ ഫോറസ്റ് | KBR.3093 ബജാജ് ഓട്ടോറിക്ഷ 

250 
ഡിവിഷണൽ ഫോറസ്റ് 

- ഓഫീസർ 
ഓഫീസ്, ചാലക്കുടി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 + വാറ്റ്. 


25 0 


250 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


607 


2 . 


വാഹനം സൂക്ഷിച്ചി രി ക്കുന്ന സ്ഥലം - കമ ന മ്പർ 1 രൂപ നിരക്കിൽ ഇരിപ്പു വാടകയും വസൂലാക്കി മറ്റൊരു 
മുതൽ 3 വരെ റെയിഞ്ചാ ഫീസ് പരിയാരം, ക്രമ നമ്പർ 4 15 ദിവസം സമയം കൂടി ചാല ക്കുടി ഡിവിഷണൽ 
മുതൽ 7 വരെ റെയിഞ്ചാഫീസ് വെള്ളിക്കുളങ്ങര. 

ഫോറസ്റ്റ് ഓഫീസർ അനുവദിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ 

30 ദിവസത്തിനു ശേഷം അവധി അനുവദിക്കുന്നതല്ല. 
നിബന്ധനകൾ 

അപ കാരം സമ യ പ രി ധി ക്കു ള്ളിൽ തുക ഒടുക്കി 
1. വിൽപനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വാഹനം 

വാഹനം നീക്കംചെയ്യാ ത്ത പക്ഷം ദർഘാ സു കാർ 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസറുടെ/ റെയിഞ്ചാഫീസറുടെ 

ദർഘാസ്/ ലേല ദിവസം അടച്ച തുക സർക്കാരിലേക്ക് 
അ നു വാ ദ ത്തോടെ ആ ഫീസ് സമ യ ങ്ങ ളിൽ 

കണ്ടു കെട്ടുന്നതും വാഹനം വീണ്ടും ലേല വിൽപന 
പരി ശോ ധിച്ച് ബോദ്ധ്യം വരു ത്തേ ണ്ട താ ണ്. ലേലം 

നടത്തുന്നതുമായിരിക്കും. 
ഉറപ്പിച്ചശേഷം വാഹനത്തെ സംബന്ധിച്ച് യാതൊരു 

- ലേലം/ ദർഘാസ് സംബന്ധിച്ച് പോസ്റ്റ് ഓഫറുകൾ 
പരാതിയും സ്വീകരിക്കുന്നതല്ല. 

ലേലം/ ദർഘാസിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 

ലക്ഷത്തിൽ കുറവാണെങ്കിൽ 20 ( ഇരുപത്) ശതമാനവും 
യു ന്ന തിന് ബന്ധ പ്പെട്ട വില്ലേജ് ആഫീസറോ മറ്റ് 

ഒരു ലക്ഷമോ അതിൽ കൂടു തലോ ആണെങ്കിൽ 
അ ധികാരികളോ നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 

10 ശതമാനവും കൂടുതലായിട്ടുള്ള വാഗ്ദാനങ്ങളേ 
ഇല ക്ഷൻ കമ്മീഷന്റെ തിരിച്ച റി യൽ കാർ ഡോ 

സ്വീകരിക്കുകയുള്ളു. നിയമാനുസൃതമായ പോസ്റ്റ്ഓഫറുകൾ 
പാസ്പോർട്ടിന്റെ കോപ്പിയോ സഹിതം അപേക്ഷി 

ഉണ്ടെങ്കിൽ ആയത് ലേലം/ ദർഘാസ് കഴിഞ്ഞ് 7 (ഏഴ്) 
ക്കേണ്ടതാണ്. 

ദിവസത്തിനകം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
3. ദർഘാസ് സമർപ്പി ക്കു മ്പോൾ നിര ത ദ വ്യം ഈ 
ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനു 

- 11. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 
ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാ ന 

ത്തിലോ മുൻലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
4 . ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസു 

വിൽക്കുന്നതും മുൻലേലത്തുക സർക്കാരിലേയ്ക്ക് കണ്ടു 
കൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാരത്തിനായി 

കെട്ടു ന്ന തു മാ ണ്. ഈ ലേലം കൊണ്ട് സർക്കാരിന് 
അയ യ ക ന്നതും മറ്റു ദർഘാ സു കാർ നൽകിയ 

നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ നഷ്ടം 
നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ചുനൽകുന്നതുമാണ്. 

വരുന്ന തുക മുൻലേലക്കാരനിൽ നിന്ന് ഈടാക്കുന്നതി 
5. ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 

നുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാ 
അപേക്ഷകന് ലഭിക്കുന്നതാണ്. 

ണ ങ്കിൽ മുൻ ലേ ല ക്കാ ര ന് ആയ തിന് യാതൊരു 
6. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കൂടുതലാ 

അർഹതയും ഉണ്ടാ യി രിക്കു ന്ന ത ല്ലാ ത്തതും ആയത് 
ണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 ശതമാനം 

മുഴുവൻ സർക്കാരിലേയ്ക്ക് മുതൽകൂട്ടുന്നതുമായിരിക്കും. 
( നിരതദ്രവ്യ സംഖ്യ ഉൾപ്പെടെ) വിജയിയായ ദർഘാസു - ദർഘാസ് സ്വീക രിക്കുന്ന ദിവസം പൊതു അവധി 
കാരൻ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. 

ദി വ സ മായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 

പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേലം 
ദർഘാസ്/ ലേല വിൽപന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ 

നടത്തുന്നതായിരിക്കും. 
അംഗീകാരത്തിന് വിധേയമായിട്ടായിരിക്കും. ദർഘാസു 
കൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 

13. മുകളിൽപ്പറഞ്ഞ വാഹനങ്ങൾക്കു പുറമെ ഏതെങ്കിലും 
പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷി 

കൂട്ടി ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഡിവിഷ 
പ്തമായിരിക്കും. ദർഘാസുകാരെ മാത്രമേ തുടർന്നുള്ള 

ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 
ലേലത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളു. 

വാഹനത്തിന്റെ ആർ. സി . ബുക്കും മറ്റ് അനുബന്ധ 

രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തപക്ഷം അവ 
- ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 

ലേലം വിളി ച്ചെടുക്കു ന്ന വർ സ്വന്തം ഉത്തര വാദിത്വ 
15 ദിവ സ ത്തി നകം ബാക്കി സംഖ്യയും നിയ മ 

ത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലഭ്യമാക്കേ ണ്ട 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 

താണ്. 
ചെയ്യേണ്ടതാണ്. 


7 . 


14 . 


9. മേൽപ്പറഞ്ഞ 15 ദിവസത്തിനു ള്ളിൽ ബാക്കി 

സംഖ്യയും നികു തി കളും അടച്ച് വാഹനം നീക്കം 
ചെയ്തിട്ടില്ലെങ്കിൽ രേഖാമൂലം ആവശ്യപ്പെടുന്ന പക്ഷം 

ഡിവിഷണൽ ഫോറസ്റ്റ് 
തുകയും 18 % പലിശയും ദിവസം ഒന്നിന് 20 ഓഫീസ്, ചാലക്കുടി. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കു വേണ്ടി). 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


608 


ലേലപ്പരസ്യം 
നമ്പർ സിസി5 -7080 / 2010 . 

2010 നവംബർ 24. 
- ചാലക്കുടി ഡിവിഷനിൽപ്പെട്ട താഴെ പറയുന്ന റെയിഞ്ചുകളിലെ വിവിധ കേസുകളിൽപ്പെട്ട തൊണ്ടി വകകൾ താഴെ 
പട്ടികയിൽ കാണിച്ചിട്ടുള്ള തീയതികളിൽ രാവിലെ 11 മണിക്ക് അതാത് റെയിഞ്ചാഫീസുകളിൽ വെച്ച് ചാലക്കുടി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോവനം വകുപ്പിൽ നിലവിലുളള നിയമ 
ങ്ങൾക്ക് വിധേയമായി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. 22 - 12 - 2009 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റിൽ പേജ് 
നമ്പർ 669 മുതൽ 675 വരെയുള്ള വിജ്ഞാപനപ്രകാരം പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 2 - 12 - 2009 - ലെ പാ ( 5) - 6835/ 09 -ാം നമ്പർ ലേല വിജ്ഞാപന പ്രകാരമുള്ള വിശദമായ ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾക്കും അതാതു സമയത്തു നിലവിലുളള മറ്റു നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ 
വിൽപ്പന നടത്തുന്നതാണ്. കൂടാതെ കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും ബാധകമാകുന്നതാണ്. 


- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ഈട്ടി, തേക്ക് എന്നിവയ്ക്ക് 20, 000 രൂപയും മറ്റ് തടികൾക്ക് 10 ,000 രൂപ 
എന്ന നിരക്കിലും നിര തദവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലത്തിൽ പിടിച്ചതും സ്ഥിരപ്പെടുത്തിയതുമായ വന വിഭവങ്ങൾ 
അവയുടെ മുഴുവൻ വിലയും നിലവിലുള്ള നികുതികളും ഒടുക്കി ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേല തീയതിക്ക് മുൻപു തന്നെ ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുളള വനവിഭവങ്ങളുടെ 
അളവ്, ഗുണനിലവാരം മുതലായവ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഇത് സംബന്ധിച്ച് ലേലത്തിനുശേഷം യാതൊരുവിധ 
പരാതികളും പരിഗണിക്കുന്നതല്ല. 


കോടതി ഉത്തരവ് പ്രകാരം ലേലംചെയ്യുന്ന തൊണ്ടി വകകളുടെ മുഴുവൻ ലേല സംഖ്യയും നികുതികളും ലേല ദിവസം 
തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 

ലേലദിവസം ഒരു പൊതു അവധി ദിവസമായോ പൊതു പണിമുടക്കു ദിവസമായോ വരുന്നപക്ഷം ലേലം അടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. 

പട്ടിക 
റെയിഞ്ചിന്റെ Jan. Feb . March April May June July Aug. Sept. Oct . Nov. Dec . 

പേര് 2011 2012 2011 2012 2011 2012 2011 2012 2011 2012 2011 2011 


പരിയാരം 


പാലപ്പിളളി 
വെളളിക്കുളങ്ങര 


12 
21 
28 


4 
10 
18 


9 
18 
24 


7 
19 
28 


10 
17 
25 


8 
24 
15 


27 
15 
7 


19 
11 
4 


6 
16 
23 


27 
18 
11 


10 
24 
18 


6 
21 
28 


28 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, 
ചാലക്കുടി. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


മണ്ണാർക്കാട് ഡിവിഷൻ 
ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ2- 8083 /2010 . 


2010 നവംബർ 16 . 


മണ്ണാർക്കാട് ഡിവിഷനിലെ മണ്ണാർക്കാട് റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്നതും താഴെ പട്ടിക 1 എ - യിൽ പറയുന്നതുമായ 
കശുമാവിൻ തോട്ടത്തിൽ നിൽപ്പുള്ള കശുമാവുകളിൽനിന്നും 30 - 6 - 2011 വരെ കശുവണ്ടി ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള 
അവകാശം മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥരോ 
പട്ടിക 1 ബി - യിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും പരസ്യമായി ദർഘാസ്/ ലേല വ്യവസ്ഥ പ്രകാരം 
വിൽക്കുന്നതാണ്. ലേല ദിവസം പൊതു ഒഴിവു ദിവസമായി വരികയോമറ്റേതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ലേലം 
നടക്കാതെ വരികയോ ചെയ്താൽ പട്ടിക 1 ബി - യിൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ദിവസമോ അന്നും നടക്കാതെ വന്നാൽ 
മൂന്നാമത്തെ ദിവസമോ അന്നും നടക്കാതെ വന്നാൽ നാലാമത്തെ ദിവസമോ നിശ്ചിത സമയത്തും സ്ഥലത്തുംവെച്ച് ദർഘാസ്/ 
ലേലം നടത്തുന്നതായിരിക്കും. 


2. ടെണ്ടറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ തോട്ടത്തിനും പട്ടിക 1 എ - യിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള 

വില നൽകി പ്രത്യേകം ടെണ്ടർ ഫോറം വാങ്ങേണ്ടതും പട്ടിക 1 ബി - യിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും നിശ്ചിത 
സമയത്തിനും ടെണ്ടർ ഫോറം തിരികെ സമർപ്പിക്കേണ്ടതുമാണ്. ദർഘാസിനോടൊപ്പം തന്നെ നിരതദ്രവ്യം 
ഒടുക്കേണ്ടതാണ്. അപ്രകാരം നിരതദ്രവ്യം ഒടുക്കാത്തവരുടെ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 20,000 രൂപ 
നിരതദ്രവ്യം അടയ്ക്കുന്നയാൾക്ക് പട്ടികയിൽ പറയുന്ന ഏത് തോട്ടത്തിലേയും ലേലത്തിൽ പങ്കെടുക്കുന്നതിന് അനുവാദം 
ഉണ്ടായിരിക്കുന്നതാണ്. 


14th DEC. 2010 ] 


FOREST DEPARTMENT 


609 


3. ലേല ദർഘാസിൽ ഏറ്റവും വലിയ വില വാഗ്ദാനം ചെയ്തയാൾ തുകയുടെ 35 % (കുറഞ്ഞത് 20 , 000 രൂപയും പരമാവധി 
ഒരു ലക്ഷം രൂപയും) നിരതദ്രവ്യം ഉൾപ്പെടെ ഓരോ തോട്ടത്തിനും അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. ലേല 
സംഖ്യ 20, 000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും അപ്പോൾ തന്നെ കെട്ടി വെക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച 
വരുത്തിയാൽ അയാൾ കെട്ടിവച്ചിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും പാട്ടാവകാശം അയാളുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം ചെയ്യുന്നതുമാണ്. ഇപ്രകാരം നടത്തുന്ന പുനർ ലേലത്തിൽ വല്ല ലാഭവും 
സർക്കാരിലേക്ക് ഉണ്ടായാൽ അയാൾക്ക് അതിൽ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . എന്നാൽ അപ്രകാരം പുനർലേലം 
ചെയ്യുന്നതുമൂലം സർക്കാരിലേക്ക് വല്ല നഷ്ടവുമുണ്ടായാൽ ആയത് നിയമാനുസൃതം ആദ്യ ലേലക്കാരനിൽ നിന്നും 
നിയമാനുസൃത നടപടികളിലൂടെഈടാക്കുന്നതാണ്. ദർഘാസ്/ ലേലത്തിൽ ഏറ്റവും കൂടുതൽതുക വാഗ്ദാനം ചെയ്ത 
ആളിന്റെ പേരിൽ വിൽപ്പന ഉറപ്പിക്കുന്നതാണ്. ഓരോ തോട്ടത്തിനുമുള്ള ദർഘാസുകൾ സീൽ ചെയ്ത കവറുകളിൽ 
പ്രത്യേകം പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 


4. വിജയിക്കുന്ന ആളിന്റെ നിരതദ്രവ്യം അയാൾക്ക് ഒടുക്കേണ്ടതായ ലേലത്തുകയിൽനിന്നും തട്ടിക്കിഴിക്കുന്നതും 
വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാൽ ഉടൻ തിരിച്ച് നൽകുന്നതുമാണ്. 


5. വിൽപ്പന സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി ലേലത്തുകയും മൊത്തം 

ലേലത്തുകയുടെ നിയമാനുസൃതമുള്ള ആദായനികുതി, സർചാർജ്, വനവികസന നികുതി എന്നിവയും ലേലത്തുകയുടെ 
10 % സെക്യൂരിറ്റിയായും അടച്ച് 50 രൂപയുടെമുദ്രപത്രത്തിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 
നിയമാനുസൃതമുള്ള ഉടമ്പടി വെക്കേണ്ടതാണ്. ബാക്കി സംഖ്യ അടയ്ക്കുന്നതിനുള്ള സമയപരിധി യാതൊരു 
കാരണവശാലും നീട്ടിക്കൊടുക്കുന്നതല്ല. മേൽപ്പറഞ്ഞ കാലാവധിയ്ക്കകം ബാക്കി തുകയും സെക്യൂരിറ്റിയും 
അടയ്ക്കുവാൻ വീഴ്ച വരുത്തുന്ന ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം നടത്തുന്നതും 
അതിലുണ്ടാകുന്ന നഷ്ടത്തിന് ആദ്യ ലേലക്കാരൻ ഉത്തരവാദിയാകുന്നതുമായിരിക്കും. പ്രസ്തുത നഷ്ടം വരുന്ന 
തുക നിയമാനുസൃത രീതിയിൽ ടിയാനിൽനിന്നും ഈടാക്കുന്നതും ലാഭം കിട്ടിയാൽ അതിൽ ടിയാന് യാതൊരു 
അവകാശവും ഇല്ലാത്തതുമാകുന്നു . തുക മുഴുവൻ അടയ്ക്കുകയും എന്നാൽ ഉടമ്പടി വെയ്ക്കാൻ തക്കസമയം 
സാധിക്കാതെ വരികയും ചെയ്താൽ അത്തരം കാലതാമസത്തിന് ദിനംപ്രതി പത്ത് രൂപ വീതം പിഴ ഈടാക്കി ഉടമ്പടി 
വെക്കുന്നതിന് 15 ദിവസം കൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനുവദിക്കുന്നതാണ്. 


6. ലേലത്തിൽ പങ്കെടുക്കുന്നയാൾ ലേലത്തിന് മുമ്പ് കശുമാവിൻ തോട്ടങ്ങൾ നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
പിന്നീടുള്ള യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല . 


7. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിന് മുമ്പായി ബന്ധപ്പെട്ട വില്ലേജാഫീസറുടെ 
പക്കൽ നിന്നും 6 മാസത്തിനകം ലഭിച്ച തന്റെ സ്ഥിരമായ മേൽവിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ 
പതിച്ച ഏതെങ്കിലും സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. വോട്ടർ ഐഡന്റിറ്റി കാർഡ്, മറ്റ് ഗവൺമെന്റ് തിരിച്ചറിയൽ 
രേഖകൾഎന്നിവ തെളിവിനായി ഹാജരാക്കാവുന്നതാണ്. മേൽ തിരിച്ചറിയൽ രേഖ ഹാജരാക്കാത്തവരെ ലേലത്തിൽ 
പങ്ക്കൊള്ളാൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല . 


8. ലേലം വിളിക്കുന്നയാൾ ലേലത്തിൽ ഒരു പൂർണ്ണ തീരുമാനം ആകാതെ പിൻമാറാൻ പാടില്ലാത്തതും അപ്രകാരം 

പിൻമാറിയാൽ ഡിപ്പാർട്ട്മെന്റിന് വരുന്ന നഷ്ടത്തിന് ടിയാൻ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. ലേല നോട്ടീസ്, 
വ്യവസ്ഥകൾ എന്നിവ കണ്ട് ബോദ്ധ്യപ്പെട്ട് ഒപ്പിട്ട് തരുന്ന വർക്ക് 9 - 3 - 1976 - ലെ ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയിട്ടുള്ള 25 - 2 - 1976 - ലെ സർക്കാർ ഉത്തരവ് ( പി ) 62 / 76 എന്നിവയിലെ നിബന്ധനകൾ ബാധകമാണ്. 


- ലേലത്തിൽ വിജയിച്ച പാട്ടക്കാരൻ കശുവണ്ടി തോട്ടത്തിൽ നിന്നും 1977 - ലെ അസംസ്കൃത കശുവണ്ടി ( വിൽപ്പനയും 
വിതരണവും) ഉത്തരവ് അനുസരിച്ച് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നിരക്കിൽ കശുവണ്ടി വിൽക്കേണ്ടതാണ്. അപ്രകാരം 
വില്പന നടത്തിയിട്ടുള്ള കശുവണ്ടിക്ക് അംഗീകൃത ഏജൻസിയിൽ നിന്നും കിട്ടുന്ന രശീതി ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറെ 
ഏൽപ്പിക്കേണ്ടതാണ്. കശുവണ്ടി ശേഖരണത്തേയും വിപണനത്തേയും സംബന്ധിച്ച് കാലാകാലങ്ങളിൽ നിലവിലുള്ള 
ചട്ടങ്ങൾ അനുസരിച്ച് പ്രവൃത്തിക്കേണ്ടതാണ്. 


10. തോട്ടം ലേലം ചെയ്തെടുക്കുന്ന പാട്ടക്കാരൻ അതാത് തോട്ടത്തിലെ ഈ വർഷത്തെ അഗ്നി പ്രതിരോധ 

പ്രവർത്തനത്തിനാവശ്യമായ ഫയർലൈൻ തോട്ടത്തിനു ചുറ്റും സ്വന്തം ചെലവിലെടുക്കേണ്ടതും ആവശ്യമായ അഗ്നി 
പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണ്. ആ യതിൽ വീഴ്ച വരുത്തുന്നപക്ഷം പാട്ടക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ടി പ്രവർത്തികൾ ഡിപ്പാർട്ട്മെന്റലായി ചെയ്യുന്നതായിരിക്കും. 


ലേലം സംബന്ധിച്ചുള്ള കൂടുതൽ വ്യവസ്ഥകൾഎന്തെങ്കിലും ചേർക്കണമെങ്കിൽ ആയത് ലേല സമയത്ത് ചേർക്കുന്നതിന് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


610 


ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ മണ്ണാർക്കാട് റെയിഞ്ചാഫീസിൽ നിന്നോ 
അറിയാവുന്നതാണ്. 


ദർഘാസുകൾ ലേലത്തിനുശേഷം തുറക്കുന്നതായിരിക്കും. ടി പട്ടികയിൽ ഉള്ള ഏതെങ്കിലും തോട്ടത്തെ ലേലത്തിൽ 
നിന്ന് ഒഴിവാക്കുന്നതിനോ പട്ടികയിൽപ്പെടാത്ത ഏതെങ്കിലും തോട്ടം കൂടി കൂടുതലായി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതിനോ ലേലം 
ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കും. 


പട്ടിക -1എ 


ക്രമ റെയിഞ്ചിന്റെ പേര് 
- നമ്പർ 


തോട്ടത്തിന്റെ പേര് 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


- ടെണ്ടർ ഫോറത്തിന്റെ വില 

- (രൂപ ) 


മണ്ണാർക്കാട് 


1956 മുളകുവള്ളം 


40 .86 


400 + വാറ്റ് 


1957 കാഞ്ഞിരംകുന്ന് 


29 . 676 


150 + വാറ്റ് 


1958 കാഞ്ഞിരംകുന്ന് 


13 . 069 


150 + വാറ്റ് 


1958 മുളകുവള്ളം 


13 . 302 


150 + വാറ്റ് 


1978 തിരുവിഴാംകുന്ന് 


2 .000 


150 + റ 


1982 തിരുവിഴാംകുന്ന് 

മിക്സഡ്പ്ലാന്റേഷൻ 


13 .800 


150 + വാറ്റ് 


1979 മങ്കട മലവാരം 


50 . 000 


150 + വാറ്റ് 


1981 തത്തേങ്ങലം 


31.360 


400 + വാറ്റ് 


1995 കാഞ്ഞിരംകുന്ന് 


10 . 000 


150 + വാറ്റ് 


1961 പാണക്കാടൻ 

തേക്ക് തോട്ടത്തിനകത്തുള്ള 18.620 
കശുമാവുകൾ 


150 + വാറ്റ് 


11 


1963 പാണക്കാടൻ 

തേക്ക് തോട്ടത്തിനകത്തുള്ള 16 .770 
കശുമാവുകൾ 


150 + വാറ്റ് 


പട്ടിക - 1 ബി 


ലേല തീയതിയും 
സമയവും 


ദർഘാസ് ഫോറം 
ഓഫീസിൽനിന്നും 
ലഭിക്കുന്ന അവസാന 
തീയതിയും സമയവും 


നിരതദ്രവ്യം പണമായി പൂരിപ്പിച്ച മുദ്രവച്ച് 
ഒടുക്കേണ്ട അവസാന - ദർഘാസുകൾ തിരികെ 
തീയതിയും സമയവും സമർപ്പിക്കേണ്ട അവസാന 

തീയതിയും സമയവും 


11- 1 - 2011, 1 മണി 


11- 1 - 2011, 1 മണി 


11- 1- 2011, 3 മണി 


11 - 1- 2011, 3 .30 മണി 


19 - 1- 2011, 1 മണി 


19 - 1 -2011, 1 മണി 


19 - 1 - 2011, 3 മണി 


19 - 1 - 2011, 3. 30 മണി 


28 - 1 - 2011, 1 മണി 


28 - 1 - 2011, 1 മണി 


28- 1- 2011, 3 മണി 


28 - 1- 2011, 3. 30 മണി 


7 - 2 - 2011, 1 മണി 


7 - 2 - 2011, 1 മണി 


7 - 2 - 2011 , 3 മണി 


7 - 2 - 2011, 3.30 മണി 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ആഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
മണ്ണാർക്കാട്. 


ന 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


611 


പാലക്കാട് ഡിവിഷൻ 


ആദായ നികുതി ഒടുക്കുന്നതിലേയ്ക്ക് ലേലത്തിൽ പങ്കെടു 
ക്കുന്നവർ PAN എടുത്തിരിക്കേണ്ടതാണ്. പൊളിച്ച് മാറ്റേണ്ട 
കെട്ടിടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു . 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ഡി - 1212 / 2009 . 


2010 നവംബർ 25 . 


- പട്ടിക 


പ്രവർത്തിയുടെ ദർഘാസ് നിരതദ്രവ്യം കെട്ടിടം 
പേര് ഫോറത്തിന്റെ (രൂപ ) നിൽക്കുന്ന 
വില (രൂപ) 

- സ്ഥലം 
ക്വാർട്ടേഴ്സ് നമ്പർ 300 + വാറ്റ് 400 ഡിവിഷണൽ 
ആർ- 6 

ഫോറസ്റ്റ് 
ഓഫീസ്, 
പാലക്കാട്, 
റെയിൽവേ 

കോളനി 
- ക്വാർട്ടേഴ്സ് നമ്പർ 300 + വാറ്റ് 

ആർ - 7 
ക്വാർട്ടേഴ്സസ് നമ്പർ 400 + വാറ്റ് 1, 610 

ആർ- 8 
ക്വാർട്ടേഴ്സ് നമ്പർ 400 + വാറ്റ് 1, 610 

ആർ- 9 


4 0 0 


ജോലി ചെയ്ത് തീർക്കേണ്ട കാലാവധി --എഗ്രിമെന്റ് 
തീയതി മുതൽ 15 ദിവസത്തിനകം. 


ലേല സ്ഥലം - ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ്, 
റെയിൽവേ കോളനി, പാലക്കാട്. 


ലേല തീയതിയും സമയവും - 22 - 12 - 2010 , 3 മണി. 


ലേല നിബന്ധനകൾ 


- കേരള ഗവർണ്ണർക്കുവേണ്ടി പാലക്കാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ളതും പൊളിച്ച് വിൽക്കുന്ന 
തിന് പാല ക്കാട് പി . ഡ ബ്ലി യു . ഡി . ബിൽഡിംഗ് സബ് 
ഡിവി ഷ ൻ അ സ്സി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യർ 
ഉത്തരവായതുമായ താഴെ പട്ടികയിൽ പറയുന്ന പ്രകാരമുള്ള 
കെട്ടിടങ്ങൾ ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽപ്പന 
നട ത്തു ന്നു . പസ്തു ത വിൽപ്പ ന യ് ക്കായി സീൽ വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 
ഈ ഓഫീസിൽ അപേക്ഷിക്കുന്ന മുറയ്ക്ക് 2017 ഡിസംബർ 
22 -ാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ ലഭിക്കുന്നതായിരിക്കും. 
പൂ രി പ്പിച്ച സീലു വച്ച് ദർഘാ സു കൾ അന്നേ ദിവസം 
ഉച്ചയ് ക്ക് ശേഷം 2 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ച വരെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ട് പാലക്കാട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പ്രസ്തുത കെട്ടിടങ്ങളുടെ 
സാമഗ്രികൾ മൊത്തത്തിൽ ലേലം ചെയ്യുന്നതും ലേലത്തിനു 
ശേഷം ദർ ഘാ സു കൾ തുറ ക്കു ന്ന തു മാ യി രി ക്കും . 
ലേല ത്തിലോ/ ദർഘാ സിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നവരുടെ പേരിൽ വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും കാര ണ വ ശാൽ 22 - 12 - 2010 - ൽ ദർഘാസ് 
നട ക്കാ തി രു ന്നാൽ 28 - 12 - 2010 - ന് ദർഘാസ് നട ത്തു ന്ന 
തായിരിക്കും. അന്നേ ദിവസവും ദർഘാസ് നടക്കാതിരിക്കു 
കയാണെങ്കിൽ 4- 1-2011- ന് നടത്തുന്നതായിരിക്കും. സമയവും 
സ്ഥലവും മുൻ നിശ്ചയിച്ച പ്രകാരമായിരിക്കും. ദർഘാസ് 
സ്വീക രി ക്കുന്ന ദിവസം പൊതു അ വ ധി യായി വരി ക 
യാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം അതേ സ്ഥലത്തും, 
സമയത്തും ദർഘാസ് സ്വീകരിക്കു ന്നതും തുറക്കുന്ന തു 
മാ യിരിക്കും. പൂരിപ്പിച്ച സീലു വച്ച ദർഘാസുകൾ അന്നേ 
ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 3 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം പങ്കെടുപ്പിച്ച് ലേലം നടത്തുന്നതുമായിരിക്കും. കേരള 
പൊതു മ രാ മത്ത് വകുപ്പിലും വനം വകുപ്പിലും ഇപ്പോൾ 
നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കുന്നതാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച് 
കൂടു തൽ വി വ ര ങ്ങ ൾക്ക് ഈ ഓഫീസിൽ നിന്നോ 
( ഫോൺ : 0491- 2555156) ഒലവക്കോട് റെയിഞ്ച് ഓഫീസിൽ 
നിന്നോ ( ഫോൺ : 0491 - 255 2815 ) ബന്ധ പ്പെട്ടാൽ 
അറിയാവുന്നതാണ്. 

- പുനർലേലത്തിൽ പങ്കെടുക്കു വാൻ ഉദ്ദേശിക്കുന്നവർ 
അ വരുടെ സ്ഥിര മായ മേൽ വി ലാ സ വും , കൈയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസറിൽ നിന്നും വാങ്ങിയോ, അല്ലെങ്കിൽ വ്യക്തിയുടെ 
പൂർണ്ണ മായ തിരിച്ചറിയലിന് കഴിയുന്നതും ഏതെങ്കിലും 
ഗവൺമെന്റ് ഡിപ്പാർട്ട് മെന്റ് നൽകി യ തു മായ രേഖകൾ 
( ഡവിംഗ് ലൈസൻസ്,പാസ്പോർട്ട്, വോട്ടർ ഐഡിന്റിറ്റി 
കാർഡ് എന്നിവയോ) നിര തദവ്യം കെട്ടി വയ്ക്കു ന്ന തിന് 
മുമ്പായി ലേലം നട ത്തുന്ന ഉദ്യോ ഗ സ്ഥൻ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റിന് 6 മാസത്തിനകം 
മാതമുള്ള പഴ ക്ക മു ള്ള താ യി രി ക്ക ണം . ഇപ കാ രം 
സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ യാതൊരു കാരണവശാലും 
പുനർ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനു വാദിക്കുന്നതല്ല. 


3 . 


4 . 


വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
കെട്ടിടവും മറ്റും ആഫീസ് സമയങ്ങളിൽ റെയിഞ്ചാ 
ഫീസറുടെ അനുവാദത്തോടെ പരിശോധിക്കാവു ന്ന 
താണ്. ലേലം ഉറപ്പിച്ചശേഷം ഇക്കാര്യത്തിൽ യാതൊരു 
പരാതിയും പരിഗണിക്കുന്നതല്ല. 
- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറി 
യുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റ്/ ഇല ക്ഷൻ കമ്മീഷൻ നൽകിയ 
തിരിച്ചറിയൽ കാർഡ് പകർപ്പ്/ ഒറിജിനൽ സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 
ലേയ്ക്ക് അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റ് 
ദർ ഘാ സു കാർ നൽകിയ നിര ത ദ വ്യം ലേലം 
പൂർത്തിയായ ശേഷം തിരിച്ച് നൽകുന്നതുമാണ്. 
ദർഘാസ് ഫോറം ലേലദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
മാത്രമേ അപേക്ഷകർക്ക് നൽകുകയുള്ളൂ. 
ദർഘാ സ് / ലേല സംഖ്യ നിര ത ദ വ്യ സം ഖ്യ യിൽ 
കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % 
( നി രതദവ്യം ഉൾപ്പെ ടെ ) ലേലദിവസം തന്നെ 
ഒടുക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനു 
മുളള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5 . 


| 7 . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


612 


- 8 . ദർഘാ സു കൾ അംഗീക രിച്ച തായി അറിയിക്കുന്ന 

തീയ തി മു തൽ 15 ദിവ സ ത്തി നകം ബാക്കി 
ലേല സംഖ്യ യും നിയമപ്രകാരമുളള നികുതികളും 
അടച്ച് കെട്ടിടത്തിന്റെ സാധന സാമഗ്രികളെല്ലാം തന്നെ 
പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. ടി 15 ദിവസത്തി 
നകം ബാക്കി സംഖ്യയും നികുതികളും അടച്ച് കെട്ടിട 
സാധനങ്ങൾ നീക്കം ചെയ്തില്ലായെങ്കിൽ ദർഘാസു 
കാർ ആവശ്യപ്പെടുന്ന പക്ഷം ബാക്കി സംഖ്യയും 18 % 
പലിശയും മറ്റും ഈടാക്കി സാധ ന ങ്ങൾ നീക്കം 
ചെയ്യാൻ 15 ദിവസത്തെ അവധികൂടി അനുവദിക്കുന്ന 
താ യി രിക്കും. അതിനു ശേഷം അവധി അനുവദി 
ക്കുന്നതല്ല. 


Government Gazette No. 26 and as per the general tender/ 
auction sale conditions prevailing the Kerala Forest 
Department. 

The usufructs available in each estate shown in the 
schedule will be sold separately and all sorts of usufructs 
in each estate shown in the schedule will be sold 
collectively. 

If the date of auction declared to be a Public 
Holiday /Harthal, the sale will be conducted on next 
working day at the same place and time. 

SCHEDULE 


Name of 
Range 


Usufructs to 
be collected 


Name of estate 

and extent 
(Approximate in acre ) 

Kollengode 
1 . Minnampara 
| ( 35 acre ) 


Kollengode 


Cardomom 


മേൽപറഞ്ഞ സമയ പരിധിക്കു ള്ളിൽ നീക്കം 
ചെയ്യാത്ത വസ്തു വകകൾ വീണ്ടും ലേല ത്തിലോ 
ടെണ്ടർ അടി സ്ഥാ ന ത്തിലോ മുൻ ലേല ക്കാ രന്റെ 
നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വിൽക്കു ന്നതും മുൻ 
ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. ടി 
ലേലത്തിൽ സർക്കാരിലേക്ക് നഷ്ടം വരികയാണെങ്കിൽ 
മുൻ ലേലക്കാരനിൽ നിന്നും നഷ്ടം വരുന്ന തുക 
ഈടാക്കു വാ നുള്ള നടപടികൾ സ്വീകരിക്കുന്നതും 
ലാഭം കിട്ടുകയാണെങ്കിൽ സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതുമായിരിക്കും. 


10 . 


ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു ഒഴിവു 
ദി വ സമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
പ്രസ്തുത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതായിരിക്കും. 


11. 


ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വസ്തു വകകൾ 
ഏതെ ങ്കിലും കാര ണ വ ശാൽ ലേല ത്തിൽ നിന്ന് 
ഒഴി വാ ക്ക ണ മെന്ന് ബോദ്ധ്യ മാ വു ക യാ ണ ങ്കിൽ 
അപ്രകാരം ചെയ്യുന്നതിനോ ലേലം പൂർണ്ണമായും റദ്ദ് 
ചെയ്യു ന്ന തിനോ ഉള്ള അധികാരം ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


2 . Vazhakkundu 

1. Coffee 
( 295 acres) 

2 . Pepper 

3 . Cardamom 
Nelliyampathy 3 . Miraflores Estate 1 . Coffee 
(146 acres) 

2 . Pepper 

3 . Cardamom 
EMD - Rs. 25,000. 

Cost of tender form — Rs. 400 + VAT for the 
estate under Serial Number 2 , 3 and Rs. 150 + VAT for 
the other estate . 

Last date and time for the supply of tender form 
20 - 12 - 2010 , 1 p . m . 

Last date and time for the receipt of tender form 
| 20 - 12 - 2010 , 3 p . m . 

Place, date and time of tender/auction — 20 - 12 - 2010 , 
3. 30 p. m ., Divisional Forest Office , Nemmara . 

- Period of Contract - Upto 30 - 6 - 2011 from the 
agreement date . 

CONDITIONS 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 
പാലക്കാട്. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ. 


NEMMARA DIVISION 
RE -TENDER / AUCTION SALE NOTICE 


1. 


No. C3 - 4035 / 2010 . 


10th November 2010. 


It is hereby notified for the information of the public 
that the Re - Tender/ Auction sale of right of collection and 
removal of usufructs from the resumed estates of 
Kollengode/Nelliyampathy Ranges shown in the appended 
schedule will be conducted by the Divisional Forest 
Officer, Nemmara or any other Officer authorized by him . 
This tender/auction sale will be as per the sale conditions 
in the Notification No. C3-2482/2008 dated 2 -6 -2008 
published in the Page No. 264 to 267 of the Kerala 


The persons who intended to participate in the 
tender /auction should produce valid documents to 
prove their identity before remitting the EMD. No 
person will be allowed to participate in the tender / 
auction without the production of the Bank 
Guarantee / Solvency Certificate / Fixed Deposit 
Receipt pledged in favour of Divisional Forest 
Officer, Nemmara worth Rs. 1 lakh in the case of 
Vazhakkundu and Miraflores estate and Rs. 25 ,000 
in the case of the remaining estates. The persons 
who intended to participate in the tender /auction 
should produce PAN Card received from Income 
Tax Department. No persons will be allowed to 
participate in the tender / auction without producing 
of PAN Card . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


613 


പട്ടിക 


Tender should be submitted separately for each 
estate in the sealed covers and the same shall be 
opened and decided immediately after the auction 
in the presence of the tenderers present. 


റെയിഞ്ചിന്റെ തോട്ടത്തിന്റെ പേരും തോട്ടത്തിൽനിന്നും 
പേര് ഉദ്യേശ വിസ്തൃതിയും ശേഖരിക്കാവുന്ന 
( ഏക്കറിൽ) 

വിളകൾ 


The successful bidder should remit full sale value 
on the auction day itself, if the sale value is below 
25 ,000 for each estate and if the sale value 
exceeds this amount, the successful bidder should 
remit Rs. 25 ,000 and 1/ 3rd of the exceeded sale 
value . The balance amount and other taxes should 
be remitted within 15 days from the date of 
confirmation and should execute an agreement in 
stamp paper worth Rs. 100 with Divisional Forest 
Officer, Nemmara regarding the collection of 
usufructs after furnishing the security deposit of 

10 % of the bid amount in the Government Treasury. 

Valid post offer will be accepted after the tender/ 
auction sale . 

If no persons came forwarded to participate the 
tender/ auction sale on 20 - 12 - 2010 , the same will be 
conducted on 22 - 12-2010 , 24- 12 - 2010, 27 - 12 - 2010 at 
the same place and time. 

More details of the sale conditions of the tender / 
auction can be had from this office or Range Office, 
Nelliyampathy/Kollengode during the office hours. 

The sale notification will also be available in the 
Website www .keralaforest.org . and www . fmiskerala .org . of 
the Kerala Forest Department. 


കൊല്ലങ്കോട്- 1. മിന്നാംപാറ 

1. ഏലം 
- ( 35 ഏക്കർ) 
2. വാഴക്കുണ്ട് 1. കാപ്പി 
- ( 295 ഏക്കർ) 

2. കുരുമുളക് 

3. ഏലം 
നെല്ലിയാമ്പതി 3. മീരാഫ്ളോറസ് 1. കാപ്പി 
( 146 ഏക്കർ) 

2. കുരുമുളക് 

3. ഏലം 
നിരതദ്രവ്യം - 25,000 രൂപ/ തോട്ടം. 
- ദർഘാസ് ഫോറത്തിന്റെ വില - കമ നമ്പർ 2, 3 
എന്നീ തോട്ട ങ്ങൾക്ക് 400 രൂപയും വാറ്റും, ബാക്കി 
തോട്ടങ്ങൾക്ക് 150 രൂപയും വാറ്റും. 
- ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 12 - 2010 ഉച്ചയ്ക്ക് 1 മണി വരെ. 

ദർ ഘാസ് ഫോറം സമർപ്പിക്കേണ്ട അ വ സാന 
തീയതിയും സമയവും - 20 - 12 - 2010 വൈകുന്നേരം 3 മണി 
വരെ. 

- ടെണ്ടർ / ലേല സ്ഥലവും തീയതിയും സമയവും 
ഡിവിഷ ണൽ ഫോറസ്റ്റ് ഓഫീസ്, നെന്മാറ യിൽ വച്ച്, 
20 - 12 - 2010ന് വൈകുന്നേരം 3 . 30 മണിക്ക്. 

- കരാർ കാലാവധി ഉടമ്പടി തീയതി മുതൽ 30 - 6 - 2011 
വരെ. 


ലേല വ്യവസ്ഥകൾ 


നെന്മാറ ഡിവിഷന്റെ കീഴിലുള്ള കൊല്ല ങ്കോട്, 
നെല്ലിയാമ്പതി റെയിഞ്ചുകളിൽ വിവിധ കാലയളവുകളിൽ സർക്കാരി 
ലേക്ക് ഏറ്റെടുത്തതും താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്നതുമായ 
തോട്ട ങ്ങ ളിൽ നിന്നും അ താത് തോട്ട ങ്ങൾക്ക് നേരെ 
കാണിച്ചതായ വിളകൾ 30 - 6 - 2011 വരെ ശേഖരിച്ച് നീക്കം 
ചെയ്യു ന്ന തി നുള്ള അ വ കാശം നെന്മാറ ഡിവി ഷ ണൽ 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാര പ്പെടു ത്തുന്ന 
ഉദ്യോ ഗസ്ഥനോതാഴെ കാണിച്ചി രിക്കുന്ന സ്ഥലത്തും 
സമയത്തും വെച്ച് പു ന ർ ദർഘാസ്/ ലേലം ചെയ്ത് 
വിൽക്കുന്നതായിരിക്കും. 30 - 6 - 2009 - ലെ കേരള ഗവൺമെന്റ് 
ഗസറ്റ് നമ്പർ 26 - ൽ 264 മുതൽ 267 വരെ പേജുകളിലായി 
( പസി ദ്ധീ ക രിച്ച ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ, 
നെന്മാറയുടെ 2 - 6 - 2008 - ലെ സി3 - 2482/ 2008 പ്രകാരമുള്ള 
ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വനം വകു പ്പിൽ 
നിലവിലുള്ള ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും വിധേയ 
മായിട്ടായിരിക്കും ഈ ദർഘാസ്/ ലേലം നടത്തുന്നത്. 

പട്ടിക യിൽ കാണിച്ചി രി ക്കുന്ന ഓരോ തോട്ടവും 
പ്രത്യേകമായിട്ടാണ് ലേലം ചെയ്യുന്നത്. ഓരോ തോട്ടത്തിലെയും 
എല്ലാ വിളകളും ഒന്നിച്ചാണ് ലേലം ചെയ്യുന്നത്. 

പുനർദർഘാസ്/ ലേ ദിവസം പൊതു അവധിയോ 
ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവർത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവെച്ച് ടി വിൽപ്പന 
നടത്തുന്നതാണ്. 


പുനർടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കു 
- ന്നവർ നിരതദ്രവ്യത്തോടൊപ്പം അവരുടെ ഐഡന്റിറ്റി 

തെളിയിക്കുന്ന നിയമാനുസൃത രേഖകളും, വാഴക്കുണ്ട്, 
മീരാഫ്ളോറസ് എന്നീ തോട്ടങ്ങൾക്ക് 1 ലക്ഷം ( ഒരു 
ലക്ഷം) രൂപയുടെയും, മറ്റ് തോട്ടങ്ങൾക്ക് 25,000 രൂപയുടേയും 
ബാങ്ക് ഗ്യാരണ്ടി/ സോൾവൻസി സർട്ടിഫിക്കറ്റ്/ 
നെന്മാറ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
പേരിൽ പണയപ്പെടുത്തിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് 
രശീത് എന്നിവയിലേതെങ്കിലും ഹാജരാക്കേണ്ടതാണ്. 
ഇവ ഹാജരാക്കാത്തവരെ പുനർദർഘാസ്/ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്ന തില്ല . ലേലത്തിൽ 
പങ്കെടു ക്കു വാൻ ഉദ്ദേശിക്കു ന്ന വർ ഇൻകംടാക്സ് സ് 
ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള പാൻകാർഡ് നിർബന്ധമായും 
കൊണ്ടു വരേണ്ടതാണ്. പാൻകാർഡ് ഇല്ലാത്തവരെ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല . 


2 . 


ദർഘാസുകൾ ഓരോ തോട്ടത്തിനും പ്രത്യേകമായി 
സമർപ്പിക്കേണ്ടതാണ്. ആയത് ലേലം കഴിഞ്ഞാലുടൻ 
ഹാജ രായ ദർഘാ സു കാരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതും നിശ്ചയിക്കുന്നതുമാണ്. 


3 . 


ദർഘാസ്/ ലേലത്തിൽ വിജയിക്കുന്നയാൾ ദർഘാസ്/ 
ലേല തുക ഓരോ തോട്ടത്തിനും 25, 000 രൂപയിൽ 
കുറഞ്ഞാൽ മുഴുവൻ സംഖ്യയും കൂടിയാൽ 25 ,000 
രൂപയും കൂടിയ തുകയുടെ 1 / 3 ഭാഗവും 


14th DEC. 2010 ] 


FOREST DEPARTMENT 


614 


| No. 


ദർഘാസ്/ ലേലം കഴിഞ്ഞാലുടൻ ഒടുക്കേണ്ടതാണ്. ബാക്കി 

Schedule 
സംഖ്യയും നികുതികളും ദർഘാസ്/ ലേലം സ്ഥിരപ്പെടു 

Name of work with 

EMD 
ത്തി ക്കൊ ണ്ടുള്ള ഉത്തരവ് അയ യ് ക്കു ന്ന തീയതി 

Approximate Estimate 

Rs. 
മുതൽ 15 ദിവ സ ത്തി നകം ഒടുക്കി ദർഘാസ് 

Construction of Type III Double storied 
ലേലത്തുകയുടെ 10 % സംഖ്യ ഏതെങ്കിലും സർക്കാർ 

quarters building at Olavakkode in 
ഖജനാവിൽ ഒടുക്കി വിള ശേ ഖരണം സംബന്ധിച്ച് 

Olavakkode Range - Rs. 14,70,000 36, 750 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നെന്മാറയുമായി 
100 രൂപ മുദ്രപത്രത്തിൽ കരാർ വയ്ക്കേണ്ടതാണ്. 

Construction of Type II do . 
Rs. 14,30, 000 

35 , 750 
ദർഘാസ്/ ലേലശേഷം നിയ മാ നു സൃതമായ പോസ്റ്റ് 

Construction of Section Office building 
ഓഫറുകൾ എന്തെങ്കിലും ലഭ്യമാവുകയാണെങ്കിൽ ആയത് 

in Thirvazhiyode section in Ottappalam 
പരിഗണിക്കുന്നതാണ്. 

Range - Rs. 5, 50 ,000 

| 13 , 750 
- 20 - 12 -2010- ന് പുനർദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ 

Construction of Section Office in Pudussery 
ആരുംതന്നെ മുന്നോട്ട് വരാ ത്ത പക്ഷം മേപ്പടി 

North Section in Walayar Range 
ദർഘാസ്/ ലേലം 22 - 12 - 2010 , 24 - 12 - 2010 , 27 - 12 - 2010 എന്നീ 

- Rs. 5 ,50 ,000 

| 13 , 750 
തീയ തി ക ളിൽ നിശ്ചിത സ്ഥലത്തും സമയത്തുംവെച്ച് 

Completion of the balance work of the 
നടത്തുന്നതായിരിക്കും. 

| Type III Quarters at Aranyabhavan compound 

in Olavakkode Range - Rs. 2 , 00 , 000 5 ,000 
- ലേലം സംബന്ധിച്ച് വിശദമായ ലേല വ്യവസ്ഥകൾ ഈ 
ഓഫീസിൽ നിന്നോ, റെയി ബാ ഫീസ് കൊല്ലങ്കോട്| 

| Cost of tender form - Rs. 2,300 + VAT for Sl. No. 1, 
നെല്ലി യാ മ്പതി എന്നി വി ട ങ്ങ ളിൽ നിന്നോ ഓഫീസ് 

- Rs. 2 ,200 + VAT for Sl. No . 2 , Rs . 1 ,100 + VAT for Sl. Nos. 
സമയങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 

3 & 4 and Rs. 400 + VAT for Sl. No . 5. 
കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റ് വിലാസങ്ങളായ 

Period of completion — Within 3 months from the date 
www .keralaforest.org and www . fmiskerala .org - of agreement. 
എന്നിവയിലും വിശദമായ ലേല വ്യവസ്ഥകൾ ലഭ്യമായിരിക്കും. 

The cost of tender forms will not be refunded . EMD 

will be accepted through DD taken from any of the 
( Sd .) 

branches of Nationalized Bank in favour of Divisional 
Divisional Forest Officer. Forest Officer, Palakkad. Separate work tenders shall be 
Office of the Divisional 

(For and on behalf of the submitted for each work . The terms and conditions 
Forest Officer, Nemmara . Governor of Kerala ) applicable to tender formalities prevailing in Kerala Public 

Works Department and Forest Department will be 
ERRATUM NOTICE 

applicable to these works also . Tender forms are not 

transferable . Tender should be submitted along with a 
No. D - 6290 /2010 . 

4th December 2010 . 

preliminary agreement signed and executed in Kerala 
Sealed and competitive tenders in the prescribed form 

Government Stamp Paper worth Rs. 75 . 
are invited till 2 p .m . on 21 - 12 - 2010 from approved 

More details can behad from the Divisional Forest Office, 
contractors of the PWD for the following works by 

Palakkad (Ph : 0491- 2555156 ) or the Forest Range Office, 
Divisional Forest Officer, Palakkad for and on behalf of 

Walayar, ( Ph : 0491 - 2862032 ) or Forest Range Officer , 
Governor of Kerala . Tender form can be had from the -- Olavakkode (Ph : 0491- 2552815 ) and the Forest Range 
office of the undersigned till 1 p . m . on the date of tender 

Office, Ottappalam (Ph : 0466 -2220108 ) during working hours . 
on payment of the cost of tender documents along with a 
request in writing the last date and time of receipt of tender 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി പാലക്കാട് ഡിവിഷണൽ 
is 2 p .m . on the tender date. The tender will be opened at 

ഫോറസ്റ്റ് ഓഫീസർ, പാല ക്കാ ട് - 9 താഴെ 
3 p .m . in the presence of the bidders present on that date . 

പറയുന്ന പ്രവർത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
In case the date of tender happen to be a holiday the 

രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും 
tender will be conducted on the next working day . In case 

മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 
the tender is not happened on 21 - 12 - 2010 it will be 

പ്രവർത്തിയുടെ പേർ ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
conducted on 27 - 12 - 2010 if it is not happened on that date 

കവറുകളിൽ 21 - 12 - 2010 - ന് ഉച്ചയ് ക്ക് 2 മണിവരെ 
also it will be conducted on 31 - 12 - 2010 . The time venue 

ദർഘാസുകൾ സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 
etc. shall be remain the same. 

അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ പാലക്കാട് 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
The erratum notice is published since the materials 

ലഭിക്കുന്നതാണ്. അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് 
cement and sand required for the above work shall be 

പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം 
supplied by the Department. 

അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ, ഹാജരുള്ള 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


615 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


36,750 


35 , 750 


കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു 
അ വധിയായി വരികയാണെങ്കിൽ അടുത്ത പ്രവർത്തി 
ദിവസം അതേ സ്ഥലത്തും സമയത്തും ദർഘാസ് 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ 21- 12 - 2010 - ൽ ദർഘാസ് നടക്കാതിരുന്നാൽ 
27 - 12- 2010 - ന് ദർഘാസ് നടത്തുന്നതായിരിക്കും. അന്നേ 
ദിവസവും ദർഘാസ് നടക്കാതിരിക്കുകയാണെങ്കിൽ 
31- 12 - 2010 - ന് നടത്തുന്നതായിരിക്കും. സമയവും സ്ഥലവും 
മു ൻ നിശ്ചയിച്ച പ്രകാരമായിരിക്കും. കേരള 
പൊതുമാരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും ഇപ്പോൾ 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നോ ( 0491- 2555156 ), വാളയാർ റെയിഞ്ചാഫീസ് 
(0491-2862032), ( 0466 - 220108 ) ഒലവക്കോട് റെയിഞ്ചാഫീസ് 
( 0491- 2552815), ഒറ്റപ്പാലം റെയിഞ്ചാഫീസ് (0466- 220108) 
പ്രവൃത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


1 ഒലവക്കോട് റെയിഞ്ചിലെ ടൈപ്പ് III 

ഇരുനില ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം - 

രൂപ 14 ,70,000 
- 2 ഒലവക്കോട് റെയിഞ്ചിലെ ടൈപ്പ് II ടി - - 

രൂപ 14, 30,000 
ഒറ്റപ്പാലം റെയിഞ്ചിലെ തിരുവാഴിയോട് 
സെക്ഷനിൽ സെക്ഷൻ ഓഫീസിലെ 
ക്വാർട്ടേഴ്സ് നിർമ്മാണം - രൂപ 5,50, 000 
വാളയാർ റെയിഞ്ചിലെ പുതുശ്ശേരി 

നോ ർ ത്ത് സെക്ഷൻ ഓഫീസിന്റെ 

നിർമ്മാണം- - രൂപ 5 ,50,000 
- 5 ആരണ്യഭവൻ കോമ്പൗണ്ടിലെ ടെപ്പ് 

III ക്വാർട്ടേഴ്സിന്റെ പൂർത്തീകരണ 
ജോലി രൂപ 2 , 00,000 


13 , 750 


13, 750 


5 , 000 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് രൂപ 2,300 + 
- വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 2,200 + വാറ്റ്, ക്രമനമ്പർ 3 - നും 
4- നും രൂപ 1,100 + വാറ്റ് ക്രമനമ്പർ 5 - ന് രൂപ 400 + വാറ്റ്. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - എഗ്രിമെന്റ് 
തീയതി മുതൽ 3 മാസത്തിനകം. 


- മേൽ പ്രവർത്തികൾക്കാവശ്യമായ സിമന്റ്, മണൽ 
എന്നിവ ഡിപ്പാർട്ട് മെന്റ് നൽകുന്നതായിരിക്കും. ഈ 
കാരണത്താലാണ് തിരുത്തൽ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത്. 


Divisional Forest Office , 
Palakkad , Kallekulangara P. O ., 
Palakkad-9 . 


( Sd.) 
Divisional Forest 

Officer 


WAYANAD WILD LIFE SANCTUARY, SULTHAN BATHERY 


RE - TENDER -CUM /RE - AUCTION SALE NOTICE 


No . W4- 5115/ 2010 . 

18th November 2010. 
It is hereby notified that Vehicle No. KL -9 - 7238 Susuki Motor Cycle that was involved in 61A case and kept in 
the compound of the office of the Asst. Wild Life Warden , Kurichiyat will be sold in re -tender -cum -re -auction sale, in 
accordance with the judgement of Honourable High Court of Kerala in MACA 1458 /06 , dated 12 -12 -2008 and the 
direction from Government of Kerala in Circular No. 89584 /G3/08/Home, dated 5 - 1 - 2009 in as and where is condition 
at 12 noon on 17 - 12 - 2010 by the Wayanad Wild Life Warden , Wayanad Wild Life Division , Sulthan Bathery or an 
officer authorized by him . The tender forms will be issued from the office of the Wild Life Warden , Wayanad Wild 
Life Division, Sulthan Bathery up to 1 p.m . on all working days from 10- 12 -2010 to 16 - 12 -2010 and up to 11 a.m . on 
17 -12 -2010 . Filled up tenders should be submitted before 11.30 a.m . on 17 -12 -2010 . Subsequently auction sale of the 
vehicle will be conducted at 12 noon on the same day at the office of the Wayanad Wild Life Warden , Sulthan 
Bathery in the presence of those who have submmited tenders . The tenders will be opened soon after completion of 
the auction sale. The sale of vehicle will be knocked down in the name of the person offers highest amount, etiher in 
the tender or in the auction on the day . 

In case , the notified date happens to be a public holiday , the re - tender-cum -re -auction sale will be conducted on the 
next working day at the notified place and time, as per the same conditions . If the sale of the vehicle could not be 
conducted on the day, the re- tender cum re-auction sale of the vehicle will be conducted on 24 - 12 -2010 at the same 
place and time as per the same conditions mentioned above. If the sale could not be conducted on the day also , it shall be 
again conducted on 31- 12 - 2010 . The place, time conditions etc. shall remain the same for all the days. 

Further details can be had from the office of the undersigned or from the office of the Assistant Wild Life Warden , 
Kurichiyat. 


14th Dec . 2010] 


FOREST DEPARTMENT 


616 


CONDITIONS 


1 . Before participating in the re-tender -cum /re -auction sale , intending tenderers/bidders should satisfy themselves of 

the quality of each vehicle after personal inspection with prior permission of the Wildlife Warden / Assistant 
Wildlife Wardens concerned . Complaints , if any, raised after the sale regarding the quality of the vehicle will not 

be entertained . 
2 . Cost of tender from is Rs. 400 + VAT. 
3 . The intending tenderers /bidders should produce either the Electoral Identity Card, Indian Passport , a Certificate 

from the concerned Village Officer showing the permanent address and also signature attested by him or any 
legally valid Identity Card for getting tender forms for remitting EMD . 
Intending tenderers/bidders should deposit the EMD by cash in the office of the undersigned for participation in 

re-tender/ re -auction . 
5 . Tenders received after the due date and time will not be entertained . 
6 . Incomplete or defective tenders will not be considered . 

EMD of successful bidders will be adjusted towards the sale value and EMD of the unsuccessful bidders/ 

tenderers shall be returned after auction sale. 
8. Successful tenderers/bidders have to remit 50 % of the sale value ( including EMD ) on the tender/auction date , if 

the sale value is more than EMD . The EMD of the defaulter will be forfeited to Government and the vehicle 

will be sold re -tender cum -re -auction at the risk loss of the defaulter. 
9 . If the amount offered is less than the EMD , balance EMD will be returned on the day. 
10 . Information will be sent to successful bidders /tenderers , soon on confirmation of the sale by the competent 

authority. 
11 . The sucessful bidder /tenderer should remit the balance amount and taxes and remove the vehicle within 15 days 

from the date of receipt of intimation of the confirmation . 
If the vehicle is not removed within 15 days after remitting the balance amount, taxes etc . as above , another 15 
days will be allowed by the Wildlife Warden , Wayanad for remittance of balance amount and removal of vehicle 
after realization of 12 % interest and ground rent of Rs. 20. Further extension of time will not be allowed . If 
the vehicle is not removed even within this period , the vehicle will be sold in re -auction cum re-tender at the risk 
and loss of the original tenderer/bidder. Loss including the cost re -auction of cum re - tender, if any, shall be 

recovered from the defaulter. He shall not have any claim on profit, if any. 
13. Only those who submitted tenders will be eligible for participating in the auction sale . 
14 . The right for accepting or rejecting any tender/bid amount shall be vested with competent authority . 
15 . If the date of auction /tender happens to be a public holiday, it will be conducted on the next working day at the 

same place and the same time, as per the same conditions . 


Post Offer 


Post offers received within three days of the auction /tender date shall only be accepted , subject to the following 
conditions : 
( a ) Post offer is entertainable only if the post offer amount is above 10 % in the case of amount of tender / 

auction is more than one lakh and only if the post offer amount is more than 20 % where the bid /tender 

amount is less than Rupees One lakh . 
(b ) Post offer with Demand Draft drawn in favour of Wildlife Warden , Wayanad Wildlife , Sulthan Bathery 

and payable at Sulthan Bathery for the full amount offered , alone shall be entertained . 
( c ) A separate agreement to the above effect should be executed along with the post offer on that day of 

submission of the post offer. 
Re-auction / re -tender will be conducted after retaining the full amount deposited as per the above condition as 
security deposit. The sale shall be confirmed in the name of person who offers highest amount in the post 
offer, if the amount fetches in the re -auction / re - tender sale is less than the amount in the post offer. The 
amount deposited as per Demand Draft by the post offerer shall be adjusted towards the sale value . If the 
amount offered in the re -auction /re - tender is more , the re - auction /re -tender shall be confirmed in the name 

of such tenderer/bidder and the full amount deposited by the post offerer shall be returned . 
( e ) All conditions of tender/auction shall be applicable in the post offer also . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


617 


- 1961 - ലെ കേരള വന നിയമത്തിലെ 61 ( എ ) കേസ്സിൽപ്പെട്ടതും ഈ ഡിവിഷനു കീഴിലെ കുറിച്യാട് അസിസ്റ്റന്റ് 
വൈൽഡ് ലൈഫ് വാർഡന്റെഓഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ കെ . എൽ. 9 - 7238 സുസുക്കി മോട്ടോർ സൈക്കിൾ 
അ തിന്റെ നിൽപ്പു നിൽപ്പു സ്ഥിതിയിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡനോ അദ്ദേഹം അ ധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ ഓഫീസിൽ വെച്ച് പുനർദർഘാസ്- കം -പുനർലേല വ്യവസ്ഥയിൽ 
കേരള ഹൈക്കോടതിയുടെ 2 - 12 - 2008 -ാം തീയതിയിലെ എം . എ . സി . എ . 1458 / 06 വിധിന്യായം 5 - 1- 2009 -ാം തീയതിയിലെ 
സർക്കാർ സർക്കുലർ നമ്പർ 89584/ ജി3 / 08/ ഹോം എന്നിവയ്ക്ക് വിധേയമായി 17 - 12 - 2010 - ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വില്പന 
നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 2010 ഡിസംബർ മാസം 10 -ാം തീയതി മുതൽ 16 - 12 - 2010 -ാം തീയതി വരെയുള്ള 
പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 10.30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും 17 - 12 - 2010 - ന് രാവിലെ 11 മണിവരെയും 
ആയതിന്റെ വിലയും വില്പന നികുതിയും ഒടുക്കി ഈ ആഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ചതും 
മുദ്രവെച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 2010 ഡിസംബർ 17 -ാം തീയതി രാവിലെ 11.30 മണിവരെ 
ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരെ 
ഉൾപ്പെടുത്തി വാഹനം പരസ്യമായി ലേലം ചെയ്യുന്നതും തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. പുനർലേലം/ 
പുനർദർഘാസുകളിൽ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ താല്ക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതാണ്. അപ്രകാരം വിജയിക്കുന്ന ആൾ മൊത്ത ലേ / ദർഘാസ് തുകയുടെ പകുതി അന്നേദിവസം തന്നെ 
അടയ്ക്കേണ്ടതാണ്. 


17 - 12 - 2010 ഒരു പൊതു അവധിദിനമായി വരികയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം പ്രസ്തുത ദർഘാസ്/ ലേലം 
നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതാണ്. 

-- മേൽ ദിവസം ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത പുനർലേലം/ ദർഘാസ് നടത്തുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ 
ടി വാഹനത്തിന്റെ വിൽപ്പന 24 - 12 -2010 - നും അന്നും വിൽപ്പന നടക്കാതിരുന്നാൽ 31- 12 -2010 - നും നിശ്ചിത സമയത്തും 
സ്ഥലത്തുംവച്ച് വിൽപ്പന നടത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ കുറിച്യാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽനിന്നോ 
അറിയാവുന്നതാണ്. 


നിബന്ധനകൾ 


1. മേൽ പറയുന്ന വാഹനം പുനർദർഘാസ്/പുനർലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത് റെയിഞ്ചാ ഫീസറുടെ 

വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദത്തോടെ നേരിൽ പരിശോധിച്ച് അവയുടെഗുണനിലവാരം ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
ഗുണനിലവാരം സംബന്ധിച്ച് ലേലത്തിന് ശേഷം ഉന്നയിക്കുന്നയാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


o 


n 


o 


2. ദർഘാസ് ഫോറത്തിന്റെ വില 400 രൂപ + വാറ്റ് ആയിരിക്കും. 
3. ദർഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മു ള്ള വരും ഇ . എം . ഡി . അ ട യ് ക്കേ ണ്ട വരും അവരെ തിരിച്ച റി യു ന്ന തിന് 

തെരഞെഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ നൽകി യ പൂർണ്ണ 
മേൽവിലാസവും ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയതുമായ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃത തിരിച്ചറി 

യൽരേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
4. പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
5. നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
- അപൂർണ്ണമായതോ നിബന്ധനകൾ പാലിക്കാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 
വിജയികളായവരുടെ നിരതദ്രവ്യം വിൽപ്പന വിലയിലേക്ക് നീക്കിവയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞശേഷം തിരികെ നൽകുന്നതുമാണ്. 
ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ 50 % അപ്പോൾതന്നെ 
ഒടുക്കേണ്ടതാണ്. ഇതിൽ വീഴ്ചവരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി, വിളിച്ചെടുത്ത വാഹനം 
അവരുടെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ്/ പുനർലേലം ചെയ്യുന്നതായിരിക്കും. 
ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കുറവാണെങ്കിൽ കൂടുതലുള്ള തുക ദർഘാസ് തുറക്കുന്ന ദിവസംതന്നെ 
തിരിച്ചു നൽകുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ദർഘാസ്/ ലേലം സ്ഥിരീകരിച്ചാലുടൻ വിജയികളെ വിവരം അറിയിക്കുന്നതാണ്. 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതി 
കളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
മേൽ പറഞ്ഞ പ്രകാരം 15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേല ദർഘാസുകാരന്റെ അപേക്ഷ 
യിൻമേൽ 12 % പലിശയും 20 രൂപ ഇരുപ്പു വാടകയും ഈടാക്കിക്കൊണ്ട് 15 ദിവസം കൂടി പണം അടയ്ക്കാനും, 
വാഹനം നീക്കം ചെയ്യാനും അനുവദിക്കുന്നതാണ്. അതിനുശേഷം പണം അടയ്ക്കാനോ വാഹനം നീക്കം ചെയ്യാനോ 
കാലാ വധി അനു വാദിക്കു ന്ന തില്ല . ഈ സമയപരിധിക്കു ള്ളിൽ വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം ദർഘാസ് 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വാഹനം പുനർദർഘാസ്/ പുനർലേലം ചെയ്യുന്നതും നഷ്ടമുണ്ടായാൽ 
ടിയാനിൽ നിന്നും സർക്കാരിനുണ്ടായ ദർഘാസ്/ ലേല ചെലവു സഹിതം ഈടാക്കുന്നതുമായിരിക്കും. ലാഭമുണ്ടായാൽ 
അതിൻമേൽ ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 


14th DEC. 2010 ] 


FOREST DEPARTMENT 


618 


13. ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

ദർഘാസിലോ/ ലേലത്തിലോ പറയുന്ന തുക സ്വീകരിക്കുന്നതിനോ നിരാകരിക്കാനോഉള്ള അധികാരം ബന്ധപ്പെട്ട 

അധികാരിയിൽ നിക്ഷിപ്തമായിരിക്കും. 
15. ഏതെങ്കിലും ദർഘാസ്/ ലേല തീയതി ഒരു പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ - കം - ലേലം 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം നടത്തുന്നതായിരിക്കും. 
പോസ്റ്റ് ഓഫറുകൾ: 
ദർഘാസ്/ ലേലത്തിനു ശേഷം 3 ദിവസങ്ങൾക്കകം ഈ ഓഫീസിൽ ലഭിക്കുന്ന രേഖാമൂലമുള്ള ദർഘാസ്/ ലേലാനന്തര 
വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്കു വിധേയമായി സ്വീകരിക്കുന്നതാണ്. 
( എ ) ദർഘാസ്/ ലേലത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു ലക്ഷത്തിൽ അധികമാണെങ്കിൽ അതിന്റെ 10 ശതമാന 

ത്തിൽ കൂടുതലുള്ളതും ഒരു ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ അതിന്റെ 20 ശതമാനത്തിൽ കൂടുതലുള്ള 

തുമായ വാഗ്ദാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
( ബി ) പോസ് ഉം 
- പോസ്റ്റ് ഓഫർ പ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുന്ന മുഴുവൻ തുകയും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ, 
സുൽത്താൻ ബത്തേരിയുടെ പേരിൽ സുൽത്താൻ ബത്തേരിയിൽ മാറത്തക്കവിധത്തിലുള്ള ഡിമാന്റ് ഡാഫ്റ് 

സഹിതം ഹാജരാക്കുന്ന ഓഫറുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളു. 
( സി ) ഇതിലേക്കായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന ദിവസം പ്രത്യേക ഉടമ്പടിവക്കേണ്ടതുമാണ്. 
( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോസ്റ്റ് ഓഫർ സമർപ്പിക്കുന്ന വ്യക്തി അടയ്ക്കുന്നതുക മുഴുവൻ 

സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട് പൊതു ദർഘാസും ലേലവും വീണ്ടും നടത്തുന്നതാണ്. പ്രസ്തുത 
ദർഘാസ്/ ലേലത്തിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ് ഓഫർ തുകയേക്കാൾ കുറവാണെങ്കിൽ പോസ്റ്റ് 
ഓഫറിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ദർഘാസ്/ ലേലം ഉറപ്പിക്കു ന്ന താ ണ് . പോസ്റ്റ് ഓഫർ 
സമർപ്പിച്ചിട്ടുള്ള ആൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് പ്രകാരം അടച്ച മുഴുവൻ തുകയും ദർഘാസ്/ ലേല വില യിലേക്ക് 
വകയിരുത്തുന്നതാണ്. എന്നാൽ ദർഘാസ്/ ലേലത്തിൽ കിട്ടുന്ന തുകയാണ് കൂടുതൽ എങ്കിൽ അപ്രകാരം ഉയർന്ന 
വില വാഗ്ദാനം ചെയ്യുന്ന ലേലക്കാരന്റെ പേരിൽ ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ് ഓഫർ സമർപ്പിച്ച 

ആൾ അടച്ച മുഴുവൻ തുകയും തിരിച്ചുനൽകുന്നതുമാണ്. 
( ഇ ) സാധാരണ ദർഘാസ്/ ലേലക്കാർ പാലിക്കേണ്ട മറ്റെല്ലാ നിബന്ധനകളും പോസ്റ്റ് ഓഫറിൽ പാലിക്കേണ്ടതാണ്. 


Wayanad Wild Life Division , 
Sulthan Bathery. 


( Sd.) 

Wildlife Warden 
( For and on behalf of the Governor of Kerala ). 


KANNUR DIVISION 
TENDER NOTICES 


(1 ) 


No . K . N . 10020/2010. 

22nd November 2010 . 
Sealed competitive tenders in the prescribed form 
are invited till 3 .00 p .m . on 29 - 12 -2010 from approved 
‘ A ’ class contractors of PWD Kerala for the following 
works by the undersigned for and on behalf of Governor 
of Kerala. Tender form can be had from the office of the 
undersigned on request in writing till 1.00 p .m . on the 
date of tender on payment of its cost and taxes. The last 
date and time of receipt of tender in sealed cover 
superscribing the name of the work is at 3 .00 p .m . on 
the tender date. The tender will be opened at 3. 30 p .m . 
on 29- 12 - 2010 in the presence of the tenderers present 
at that time. In case the tender is not materialized on 
29 - 12 -2010 due to unexpected reasons, it will be 
conducted on 5 -1 -2011 at the same time and place. If it 
does not happen on 5 - 1 - 2011 also , the same will be 
conducted on 12 - 1 - 2011 at the same time and place . 


Name of Work with Approximate Estimate 
Amount — Construction of boundary wall at Kolappa area 
of Kannavam Range - - Rs. 70. 40 Lakh . 

EMD - Rs . 50 , 000 . 
Tender form value -- Rs. 10, 600 + VAT. 

Period of completion of the work — 6 Months from 
the date of executing agreement. 

The cost of tender forms will not be refunded at any 
cost. EMD will be accepted through DD taken from any 
of the Nationalized Bank in favour of Divisional Forest 
Officer, Kannur . The name of work should be 
superscribed on the sealed cover. All the conditions 
prevailing in Kerala Public Works Department and Kerala 
Forest Department will be applicable to these works . 
Guarantee as prescribed in G . O . (Ms.) No . 98 /92/PWD 
dated 1 - 11 - 1992 will also applicable to this tender . 
Tender forms are not transferable . Tender should be 
submitted along with a preliminary agreement signed and 
executed in a stamp paper worth Rs. 100 . Incomplete 
tenders and tenders without EMD or tender received 
after the stipulated time are liable to be rejected . The 
undersigned reserves the right to reject any tender 
without assigning any reason thereof. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


619 


More details can be had from office of the 
Divisional Forest Officer, Kannur , Kannothumchal , 
Kannur or office of the Range Office , Kannavam during 
the working hours and also from the website 
www . keralaforest.org . 


ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ കണ്ണവം റെയിഞ്ചാഫീസ്, കണ്ണൂർ ഡിവിഷനൽ 
ഫോറസ്റ്റ് ഓഫീസ് എന്നി വി ട ങ്ങ ളിൽ അന്വേ ഷി ച്ചാൽ 
പ്രവർത്തി ദിവസ ങ്ങ ളിലും www.keralaforest . org എന്ന 
വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. 


( 2 ) 


- No. K . G. 11294 / 2010 . 


- 23rd November 2010. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കണ്ണൂർ ഡിവിഷന്റെ 
കീഴിൽ 2010 - 11 സാമ്പ ത്തിക വർഷം താഴെ പറയുന്ന 
സിവിൽ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടി 
സ്ഥാ ന ത്തിലുള്ള മുദ്രവച്ച് ദർ ഘാ സു കൾ താഴെ 
കാണിച്ചിരിക്കും വിധ ത്തിലുള്ള സമ യ പ രി ധിക്കു ള്ളിൽ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത 
“ എ ക്ലാസ്സ് കരാറുകാരിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവർത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
കണ്ണവം റെയി ബിൽ കൊളപ്പ് ഏരി യ യിൽ 2 കി . മീ . 
ദൂരത്തിൽ കരിങ്കൽ മതിൽ നിർമ്മിക്കൽ - രൂപ 70.4 ലക്ഷം 


Sealed , competitive tenders in the prescribed form 
are invited till 3 p . m . on 29 - 12 - 2010 from approved “ A 
or B ” class contractors of PWD Kerala for the following 
works by the undersigned for and on behalf of Governor 
of Kerala . Tender form can be had from the office of the 
undersigned on request in writing till 1. 00 p . m . on the 
date of tender on payment of its cost and taxes. The last 
date and time of receipt of tender in sealed cover 
superscribing the name of the work is at 3 .00 p .m . on 
the tender date. The tender will be opened at 3. 30 p.m . 
on 29 - 12 -2010 in the presence of the Tenderers present 
at that time. In case the tender is not materialized on 
29 - 12 - 2010 due to unexpected reasons , it will be 
conducted on 5 - 1 -2011 at the same time and place . If it 
does not happen on 5 - 1 - 2011 also , the same will be 
conducted on 12 -1 -2011 at the same time and place. 


Name of Work with Approximate Estimate 
Amount - Procurement and installation of chain linked 
fencing in Iriyanni sandal reserve in Kasaragod range 
during 2010 - 11 - Rs. 20 lakhs. 


EMD - Rs . 50, 000 . 
Tender form value - Rs. 3,000 + VAT. 


നിരതദ്രവ്യം - രൂപ 50,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 10 ,600 + വി . നി . 
- ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും 
സമയവും - 29 - 12 - 2010 പകൽ 1 മണി വരെ. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും 29 - 12 - 2010 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 29- 12 -2010 
ഉച്ചകഴിഞ്ഞ് 3. 30 മണി. 

ഏതെങ്കിലും കാരണവശാൽ 29 - 12 - 2010 - ന് ദർഘാസ് 
നടക്കാതെ വരിക യാ ണെ ങ്കിൽ മുൻപറഞ്ഞ സ്ഥലത്തും 
സമ യ ത്തും വെച്ച് 5 - 1 - 2 011 - ൽ ദർഘാസ് നട ത്തു ന്ന 
തായിരിക്കും. ഈ തീയതിയിലും നടക്കാതെ വരുന്നപക്ഷം 
12 - 1 - 2010 - ൽ മുൻപറഞ്ഞ സ്ഥലത്തും സമയത്തും വെച്ച് 
ദർഘാസ് നടത്തുന്നതാണ്. 

- എഗ്രിമെന്റ് തീയതി മുതൽ 6 മാസത്തിനകം ജോലികൾ 
പൂർത്തിയാ ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 

കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ് 
തീയ തി യിലും സമ യത്തും ദർഘാ സു കൾ തുറ ക്കു ന്ന 
താ യി രി ക്കും . കേരള പൊതു മ രാ മത്ത് വകുപ്പില 
എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും മേൽ ജോലി കൾക്കും 
ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണ 
വശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. നിരതദ്രവ്യം 
ഏതെങ്കിലും ദേശസാൽകൃത ഷെഡ്യൂൾ ബാങ്കിന്റെ ഡിമാന്റ് 
ഡാഫ്റ്റ് രൂപത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
കണ്ണൂരിന്റെ പേരിൽ പണയപ്പെടുത്തി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 1- 11-1992 - ലെ ജി . ഒ. എം . എസ്. നമ്പർ 
98 / 92 പി . ഡബ്ല . ഡി . ( പകാ രമുള്ള ഗ്യാരണ്ടി ഈ 
ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 100 രൂപ 
മുദ്രപത്രത്തിൽ ദർഘാസിനോടൊപ്പം പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
ഹാജരാക്കേ ണ്ട താ ണ് . അപൂർണ്ണമാ യ തോ , ഇ . എം . ഡി . 
വച്ചിട്ടില്ലാത്തതോ, സമയപരിധി കഴിഞ്ഞ്ലഭിക്കുന്നതോ ആയ 
ടെൻഡറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
എതെ ങ്കിലും ടെൻഡർ യാതൊരു കാരണവും പറയാതെ 
നിര സി ക്കു ന്ന തി നുള്ള അധികാരം താഴെ ഒപ്പിട്ട 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


Period of completion of the work — 6 months from 
the date of executing agreement. 

The cost of tender forms will not be refunded at any 
cost. EMD will be accepted through DD taken from any 
of the Nationalized Bank in favour of Divisional Forest 
Officer, Kannur. The name of work should be 
superscribed on the sealed cover. All the conditions 
prevailing in Kerala Public Works Department and Kerala 
Forest Department will be applicable to these works . 
Guarantee as prescribed in G . O . (Ms.) No. 98 /92 PWD 
dated 1 - 11 - 1992 will also applicable to this tender. 
Tender forms are not transferable . Tender should be 
submitted along with a preliminary agreement signed and 
- executed in a stamp paper worth Rs. 100. Incomplete 
tenders and tenders without EMD or tender received 
after the stipulated time are liable to be rejected . The 
undersigned reserves the right to reject any tender 
without assigning any reason thereof. 


More details can be had from the office of the 
Divisional Forest Officer, Kannur , Kannothumchal, 
Kannur or office of the Range Office , Kasaragod during 
the working hours and also from the website 
www .keralaforest . org . 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


620 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി കണ്ണൂർ ഡിവിഷന്റെ കീഴിൽ 
2010 - 11 സാമ്പത്തിക വർഷം താഴെ പറയുന്ന സിവിൽ 
ജോലികൾഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കും വിധത്തിലുള്ള 
സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള അംഗീകൃത “ എ , ബി ” ക്ലാസ്സ് കരാറുകാരിൽ 
നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

പ്രവർത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
കാസറഗോഡ് റെയിഞ്ചിൽ ഇരിയണ്ണി സാന്റൽ റിസർവ്വിൽ 
ചെയിൻ ലിങ്ക് ഡ് ഫൻ സിംഗ് നിർമ്മാണ പ്രവൃത്തി 
20 ലക്ഷം രൂപ. 

നിരതദ്രവ്യം-- രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 3,000 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും 
സമയവും- 29 - 12 - 2010 പകൽ 1 മണി വരെ. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും- - 29 - 12 - 2010 ഉച്ചകഴിഞ്ഞ് 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 12 - 2010 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

ഏതെങ്കിലും കാരണവശാൽ 29 - 12 - 2010 - ന് ദർഘാസ് 
നടക്കാതെ വരി ക യാ ണെ ങ്കിൽ മുൻപറഞ്ഞ സ്ഥലത്തും 
സമ യ ത്തും വെച്ച് 5 - 1 - 2 011 - ൽ ദർഘാസ് നട ത്തു ന്ന 
തായിരിക്കും. ഈ തീയതിയിലും നടക്കാതെ വരുന്നപക്ഷം 
12 - 1 - 2011 - ൽ മുൻപറഞ്ഞ സ്ഥലത്തും സമയത്തും വെച്ച് 
ദർഘാസ് നടത്തുന്നതാണ്. 

എഗ്രിമെന്റ് തീയതി മുതൽ 6 മാസത്തിനകം ജോലികൾ 
പൂർത്തിയാ ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല . 


- കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദഹം 
അധികാ ര പ്പെടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ് 
തീയ തി യിലും സമയത്തും ദർഘാ സു കൾ തുറ ക്കു ന്ന 
തായിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെയും കേരള 
വനം വകുപ്പിലേയും എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും 
മേൽജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 
യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
നിര ത ദ വ്യം ഏതെങ്കിലും ദേശ സാ ൽകൃത / ഷഡൾ 
ബാങ്കിന്റെ ഡിമാന്റ് ഡാഫ്റ്റ് രൂപ ത്തിൽ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിന്റെ പേരിൽ പണയപ്പെടുത്തി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 1- 11- 1992 - ലെ 
ജി . ഒ. എം . എസ്. നമ്പർ 98 /92 പി. ഡബ്ല . ഡി . പ്രകാരമുള്ള 
ഗ്യാരണ്ടി ഈ ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 
100 രൂപ മുദ്രപത്രത്തിൽ ദർഘാസിനോടൊപ്പം പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് ഹാജരാക്കേണ്ടതാണ്. അപൂർണ്ണമായതോ, 
ഇ . എം . ഡി . വച്ചിട്ടില്ലാത്ത തോ , സമയ പരിധി കഴിഞ്ഞ് 
ലഭി ക്കു ന്നതോ ആയ ടെൻഡ റു കൾ യാതൊരു കാര ണ 
വശാലും സ്വീക രി ക്കു ന്ന ത ല്ല . എതെ ങ്കിലും ടെൻ ഡർ 
- യാതൊരു കാരണവും പറയാതെ നിര സിക്കു ന്ന തി നുള്ള 
അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവ ര ങ്ങ ൾ കാസ റ ഗോഡ് റെയി ഞാ ഫീസ്, കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ അന്വേഷി 
ച്ചാൽ പ്രവർത്തി ദിവസ ങ്ങ ളിലും www.keralaforest. org 
എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. 


Divisional Forest Office , 
Kannur. 


(Sd.) 
Divisional Forest Officer. 


ലേലപ്പരസ്യം 


നമ്പർ എ2- 11111 / 2010. 


2010 നവംബർ 9. 


കണ്ണൂർ ഡിവിഷനിലെ കാസർഗോഡ്, തളിപ്പറമ്പ്, കൊട്ടിയൂർ, കണ്ണവം എന്നീ റെയിഞ്ചുകളിൽപ്പെട്ടതും താഴെ പട്ടിക 
കളിൽ വിവരിക്കുന്നതുമായ കശുമാവിൻ തോട്ടങ്ങളിൽ നിന്നും 30 - 6 - 2011 വരെയുള്ള കാലത്തേക്ക് കശുവണ്ടി ശേഖരിച്ച് 
കൊണ്ടുപോകുന്നതിനും 31- 3- 2011 വരെ കുരുമുളക് ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുമുള്ള അവകാശം കണ്ണൂർ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതാഴെ പറയുന്ന ലേല നിബന്ധനകൾക്ക് 
വിധേയമായി പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാകുന്നു . ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുക 
യാണെങ്കിൽ അതിനടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തുംവെച്ച് ലേലം നടത്തുന്നതായിരിക്കും. 


2. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലദിവസം ലേലത്തിന് മുൻപായി യൂണിററിലെ കശുവണ്ടി/ കുരുമുളക് ശേഖരണ 
ത്തിന് ഓരോ യൂണിററിനും 2,000 രൂപ വീതം നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേല വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ 
അംഗീകരിച്ചതായി ഒപ്പിടേണ്ടതുമാണ്. 


ലല 


ാപന ര 


nur 


3. ലേലത്തിൽ നിശ്ചയിച്ചിട്ടുളള തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തിദിവസം 3 മണിവരെ ഓരോയൂണിററിനും 
പ്രത്യേകം സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ടെണ്ടറിന്റെ കൂടെ നിശ്ചിത തുകയ്ക്കുള്ള നിരതദ്രവ്യവും 100 
രൂപയുടെ മുദ്രപ്രതത്തിൽ പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, കണ്ണൂരിൽ നിന്നും ലേല ദിവസത്തിന് തൊട്ടുമുമ്പുള്ള പ്രവൃത്തിദിവസം ഒരു മണിവരെ നിശ്ചിത വിലയും 
വില്പന നികുതിയും അടച്ചാൽ ലഭിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. 
വിളിച്ചെടുക്കാനുദ്ദേശിക്കുന്ന കശുവണ്ടി/ കുരുമുളക് തോട്ടത്തിന്റെ പേരും യൂണിററ് നമ്പർ, ഉദ്ദേശിക്കുന്ന വില എന്നിവയും 
ദർഘാസിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ഓരോ യൂണിറ്റിനും 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


621 


രേഖപ്പെടുത്തിയിട്ടുളള വില ലേലത്തിൽ അതേ യൂണിററിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയേക്കാൾ കൂടുതലാണെങ്കിൽ 
ദർഘാസ് വിലയ്ക്കും കുറവാണെങ്കിൽ ലേലത്തിൽ ലഭിച്ച വിലയ്ക്കും ടി യൂണിററിന്റെ വില്പന സ്ഥിരപ്പെടുത്തുന്നതിനുളള 
നടപടി സ്വീകരിക്കുന്നതാണ്. എന്നാൽ, രണ്ടു വിലയും വകുപ്പിന് സർക്കാരിന് ലാഭകരമായി ബോദ്ധ്യപ്പെടാത്തപക്ഷം ടി 
യൂണിററിന്റെ ദർഘാസ്/ ലേല വില്പന റദ്ദ് ചെയ്യുന്നതാണ്. ദർഘാസ് ഫോറം വാങ്ങിച്ചവർ ഉൾപ്പെടെ ആർക്കും നിശ്ചിത തുക 
നിരതദ്രവ്യം ഒടുക്കി ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 

4. ലേലത്തിൽ പങ്കു കൊള്ളുന്ന വർ അവരുടെ സ്ഥിരമായ മേൽവിലാസവുംകയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ ഒരു 
സർട്ടിഫിക്കററും ആറ് മാസത്തിനുളളിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങിയതും, ആദായ നികുതി വകുപ്പ് 
അനുവദിക്കുന്ന പാൻ കാർഡിന്റെ പകർപ്പും നിരതദ്രവ്യം കെട്ടിവെയ്ക്കുന്നതിന് മുൻപായി ഹാജരാക്കേണ്ടതാണ്. ഇപ്രകാരം 
ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കുകൊളളാൻ അനുവദിക്കുന്നതല്ല. 

5. ലേലത്തിനുശേഷം യാതൊരു തരത്തിലുളള പരാതികളും പരിഗണിക്കുന്നതല്ല എന്നതിനാൽ പങ്കുകൊളളുന്നവർ 
ലേലത്തിന് മുൻപ് തോട്ടങ്ങൾ പരിശോധിച്ച് വിളവുകളുടെ തരവും ഗുണവും മറ്റും നല്ലതുപോലെ ബോദ്ധ്യപ്പെടേണ്ടതാണ്. 

6. ലേലത്തിൽ വയ്ക്കുന്നയൂണിററിന്റെ ചാർജ്ജ് വഹിക്കുന്നതും അവ നിയന്ത്രിക്കുന്നതുമായ സർക്കാർ സേവകന്റെയും 
ബന്ധുക്കൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനോ കരാർ എടുക്കുവാനോ പാടില്ല . 
കുറിപ്പ്: ഇതുപ്രകാരം ബന്ധുക്കൾ എന്നതിന് വിവക്ഷം അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി, സഹോദരൻ, സഹോദരി, 

നേരമ്മാവൻ, അനന്തരവൻ, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അച്ഛൻ, മരുമകൻ തുടങ്ങിയ 31 - 1- 1967 - ലെ 

ജി . ഒ . ( എം . എസ്.) 3 / പി. എൻ. നമ്പർ സർക്കാരുത്തരവിൽ വിവരിക്കുന്നതാണ്. 
- 7. ഏററവും കൂടിയ തുകയ്ക്ക് ലേലം/ദർഘാസ് കൊളളുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതു 
മാണ്. ലേലം അംഗീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലം നടത്തുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും വ്യവസ്ഥകളുടെ വ്യാഖ്യാനം സംബന്ധിച്ചോ വല്ല 
പരാതികളും ഉൽഭവിക്കുകയാണെങ്കിൽ അതുസംബന്ധിച്ച് ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനം അന്തിമമായിരിക്കും. 
- 8. ഓരോയൂണിററ് ലേലംകൊണ്ട് ആൾ ലേലത്തുക 10 ,000 രൂപയോ അതിൽ കുറവോആണെങ്കിൽ മുഴുവൻ തുകയും 
10 ,000 രൂപയിൽ കൂടുതലാണെങ്കിൽ ചുരുങ്ങിയത് 10 ,000 രൂപയോ ലേലത്തുകയുടെ മൂന്നിൽ ഒന്നോ ഏതാണ് കൂടുതൽ അത് 
നിരതദ്രവ്യം ഉൾപ്പെടെ കെട്ടിവയ്ക്കേണ്ടതാണ്. ഇതിനു വീഴ്ച വരുത്തിയാൽ നിരതദ്രവം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
കശുവണ്ടി/കുരുമുളക് ശേഖരിക്കുന്നതിനുള്ള അവകാശം വീഴ്ചക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്ന 
തുമായിരിക്കും. അങ്ങനെയുളള ലേലത്തിൽ വീഴ്ചക്കാരന് പുനർലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. ലേലത്തിൽ 
പരാജയപ്പെട്ടവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. 

9. ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലംകൊണ്ട ആളിനെ അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി 
മുഴുവൻ ലേലത്തുകയും നിയമാനുസൃതമായ നികുതികളും ലേലത്തുകയുടെ 10 % വരുന്ന സെക്യൂരിറ്റി തുകയും കുറഞ്ഞത് 
500 രൂപ അടച്ച് മുഴുവൻ തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 100 രൂപയുടെമുദ്രപത്രത്തിൽ നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി ഉടമ്പടി ഒപ്പ് വയ്ക്കേണ്ടതാണ്. 

10 . തക്കതായ കാരണമുണ്ടെങ്കിൽ 15 ദിവസത്തിനകം പ്രസ്തുത തുകകൾ അടയ്ക്കുന്നതിനും കരാർ ഒപ്പ് വയ്ക്കുന്നതിനും 
സാധിക്കാതെവന്നാൽ ആ യ തിന് 18 % പലി ശ യോടു കൂടി 15 ദിവസം കൂടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അനുവദിക്കാവുന്നതാണ്. ഇപ്രകാരം ദിവസം ഒന്നിന് 25 രൂപ വച്ച് പിഴ ഈടാക്കുന്നതുമാണ്. 

- 11 . പ്രസ്തുത കാലാവധിക്കകം പ്രസ്തുത തുക അടയ്ക്കാൻ വീഴ്ചവരുത്തിയാൽ 24 % പലിശയോടുകൂടി 15 ദിവസം 
കൂടി കണ്ണൂർ വനപാലകന് യുക്തമാണെന്ന് തോന്നുന്നപക്ഷം അനുവദിക്കാവുന്നതാണ്. 

12. പ്രസ്തുത തുക അടയ്ക്കുകയും ഉടമ്പടി വയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ദിവസം ഒന്നിന് 10 രൂപ വച്ച് 
പിഴ ഈടാക്കി ഉടമ്പടി വയ്ക്കുന്നതിന് 15 ദിവസംകൂടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. 

- 13 . പ്രസ്തുത കാലാവധിക്കകം പ്രസ്തുതതുകകൾ അടയ്ക്കാൻ വീഴ്ചവരുത്തുന്നപക്ഷം ലേലം കൊണ്ട ആളുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതും അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടത്തിനും ആദ്യലേലക്കാരൻ ഉത്തരവാദിയാകു 
ന്നതും ലാഭം കിട്ടിയാൽ ടിയാന് അവകാശമില്ലാത്തതും നഷ്ടം വരുന്ന തുക കുടിശ്ശികയായി പരിഗണിച്ച് നിശ്ചിത തീയതിക്കകം 
ഒടുക്കിയില്ലെങ്കിൽ നിലവിലുളള റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചോ യുക്തമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ടിയാനിൽ 
നിന്നും ഈടാക്കുന്നതുമാണ്. 

14. ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലംകൊണ്ടയാളിനെ അറിയിക്കുകയും ടിയാൻ ലേലത്തുക അടയ്ക്കുകയും 
ചെയ്തതിനു ശേഷം കശുവണ്ടി ശേഖരണം ടിയാൻ നടത്താതിരിക്കുകയോ ടിയാന് നടത്താൻ സാധിക്കാതിരിക്കുകയോ 
ചെയ്താൽ അടച്ച ലേലത്തുക ടിയാന് തിരിച്ചു കൊടുക്കുന്നതിനും യാതൊരുവിധ നഷ്ടപരിഹാരവും സിദ്ധിക്കുന്നതിനും 
അവകാശമുണ്ടായിരിക്കുന്നതല്ല. 

15 . ലേലത്തിൽ വിജയിക്കുന്ന ആൾ 9 - 3 - 1976 - ലെ കേരള സർക്കാർ ഗസററിൽ പരസ്യപ്പെടുത്തിയ 23 - 2 - 1976 - ലെ 
ജി . ഒ. ( പി ) 62 / 76 / എ . ഡി . നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ അനുസരിക്കേണ്ടതാണ്. 

16. ലേലംകൊണ്ട് ആൾ കരാറിൽ ഒപ്പുവച്ച ശേഷം ശേഖരിക്കുന്ന കശുവണ്ടി മുഴുവൻ 1976 - ലെ കേരള അസംസ്കൃത 
കശുവണ്ടി ( വിതരണവും വിപണനവും) ഉത്തരവ് പ്രകാരം കേരള ഗവൺമെന്റ് കശുവണ്ടി കുത്തക സംഭരണത്തിനും അതാത് 
കാലത്ത് നിശ്ചയിക്കുന്നതും ഏജൻസിക്കും സർക്കാർ അപ്പോൾ നിശ്ചയിക്കുന്ന വില നിരക്ക് അനുസരിച്ച് വിൽക്കേണ്ടതാണ്. 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


622 


17. നേഴ്സറികൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ളപക്ഷം കശുമാവ് തോട്ടങ്ങളിൽ നിന്ന് നല്ലതരം കശുവണ്ടി വിത്തുകൾ 
അംഗീകൃത വില നൽകി തെരഞ്ഞെടുക്കുന്നതിനുളള അവകാശം വനംവകുപ്പിന് ഉണ്ടായിരിക്കും. 

18. കരാർ കാലയളവിൽ എല്ലായ്പ്പോഴും കശുമാവുകൾക്ക് കുരുമുളക് കൊടികൾക്ക് ചുറ്റുമുളള കാടുകൾ 5 മീററർ 
ചുററളവിൽ കരാറുകാരൻ തന്നെ വെട്ടി നീക്കം ചെയ്തിരിക്കണം. തോട്ടത്തിൽ യാതൊരു കാരണവശാലും കളപിടിക്കാതെ 
നോക്കി സംരക്ഷിക്കേണ്ടത് കരാറുകാരന്റെ ചുമതലയാണ്. കാട്ടുതീമൂലമോ ഉണക്കുമൂലമോ മററുവല്ല വിധത്തിലുളള നഷ്ടവും 
നേരിട്ടാൽ ആയതിന് യാതൊരുവിധ നഷ്ടപരിഹാരത്തിനും കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 

19. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ രേഖാമൂലമുള്ള അനുവാദം കൂടാതെ പാട്ടത്തിനെടുത്ത സ്ഥലം മറെറാരാൾക്ക് 
കൈമാററം ചെയ്യു വാ നോ സ്ഥലം മുഴു വ നായോ ഭാഗികമായോ ഏല്പിച്ചു കൊടുക്കു വാനോ പാടുള്ളതല്ല. അങ്ങനെ 
നൽകാനുളള അപേക്ഷ യാതൊരു കാരണവും കാണിക്കാതെ തളളാനുളള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
ഉണ്ടായിരിക്കും. 

- 20 . മുകളിൽ 8 -ാം നമ്പർ വ്യവസ്ഥയിൽ നിബന്ധനകൾ പൂർത്തീകരിച്ചതിനു ശേഷം കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിന്നും രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമെ ലേലക്കാരൻ പാട്ടസ്ഥലത്തു പ്രവേശിക്കുവാൻ 
പാടുള്ളൂ. അങ്ങനെയുളള അംഗീകാരം കിട്ടുന്നതിന് മുമ്പ് സ്ഥലത്ത് പ്രവേശിക്കുന്നത് കയ്യേറ്റമായി കണക്കാക്കുകയും അതിന് 
ലേലക്കാരന് എതിരെ കേരള വനനിയമ പ്രകാരം പാസിക്യൂഷൻ നടപടികൾ കൈക്കൊളളുന്നതുമായിരിക്കും. 

21. ലേലവില 1,000 രൂപയ്ക്ക് മുകളിലും 5,000 രൂപയ്ക്ക് താഴെയും ആണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിററ് മടക്കി 
കിട്ടുന്നതിന് വില്പന നികുതിയോടൊപ്പം കാർഷിക നികുതിയുടെയും ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
ലേലസംഖ്യ 5, 000 രൂപയോ അതിനു മുകളിലോ ആണെങ്കിൽ വില്പന നികുതിയുടേയും കാർഷികാദായ നികുതിയുടെയും 
പുറമെ ആദായ നികുതിയുടെയും ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. കേസ് സംബന്ധിച്ച് വല്ല കുടിശ്ശികകളും 
ഉണ്ടെങ്കിൽ ആയത് സെകരിററിയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. കരാറുകാരൻ കേരള സംസ്ഥാനത്തിന് പുറത്ത് 
ബിസിനസ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ ആദായ നികുതിക്ക് ക്ളിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. 

22. വല്ല കാരണവശാലും കരാർ റദ്ദാക്കേണ്ടി വരുന്നതാകയാൽ മുകളിൽ വിവരിച്ച പ്രകാരമുളള പിഴകൾക്ക് പുറമെ 
കരാറുകാരനോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഏജന്റോ കരാർ റദ്ദാക്കിയ തീയതിക്കോ അതിനുമുൻപോ ശേഖരിച്ചിട്ടുളളതും 
നീക്കം ചെയ്യാതെ സ്ഥലത്ത് കിടക്കുന്നതുമായ എല്ലാ ഉൽപന്നങ്ങളും കസ്റ്റഡിയിൽ എടുത്ത് സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും അങ്ങനെയുളള കാര്യത്തിൽ കരാറുകാരന് യാതൊരു നഷ്ടപരിഹാരത്തിനും അതനുസരിച്ച് ഉൽപന്നങ്ങൾ 
വിറ്റു കിട്ടുന്ന തുകയ്ക്കോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 

23. കരാറുകാരനും അദ്ദേഹത്തിന്റെ അംഗീകൃത ഏജന്റും പണിക്കാരും കേരള ഫോറസ്റ് നിയമത്തിലെ എല്ലാ 
നിയമങ്ങളും നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കേണ്ടതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ 
കാട്ടുതീയിൽ നിന്നും മറ്റും വനസംരക്ഷണത്തിനും പാട്ടസ്ഥലത്തോ അതിനടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന വനംകുററങ്ങൾ 
കണ്ടുപിടിക്കുന്നതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകേണ്ടതാണ്. 

24. ഉൽപ്പന്നങ്ങൾ പാട്ടസ്ഥലത്തുനിന്നും നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ പാസ്സ് ഡിപ്പാർട്ടുമെന്റിൽ നിന്നും നൽകുന്ന 
തായിരിക്കും. ശേഖരിക്കുന്ന ഉൽപന്നത്തിന്റെ അളവ് കരാറുകാരൻ നൽകുന്നത് മാസാന്ത്യ കണക്കുകളിൽ കാണിക്കുന്നത് 
ഡിപ്പാർട്ടുമെന്റിൽ നൽകുന്ന പാസ്സുകളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പാട്ടസ്ഥലത്തിന് പുറമെയുളള വനങ്ങളിൽനിന്നും ഉൽപ്പ 
ന്നങ്ങൾ ശേഖരിക്കുവാൻ കരാറുകാരനെ അനുവദിക്കുന്നതല്ല . കരാർ സ്ഥലത്തുനിന്നും സാധനങ്ങൾ രാവിലെ 6 മണി മുതൽ 
വൈകുന്നേരം 6 മണിവരെ മാത്രമെ നീക്കം ചെയ്യാൻ അനുവദിക്കുകയുളളു . 


25. നിയ മാ നു സ ത മായി ലേല ത്തിന് ശേഷം നൽകുന്ന വാഗ് ദാ ന ങ്ങൾ വല്ലതും ഉണ്ടങ്കിൽ അവ സ്വീക രിച്ച് 
നിയമാനുസൃതമായ നടപടികൾ അതിൻമേൽ കൈക്കൊള്ളുന്നതായിരിക്കും. 


26. കരാറുകാരൻ ആ വ ശ്യപ്പെടുന്നപക്ഷം ടിയാന്റെ കൂലിക്കാരെ താമസിപ്പിക്കു ന്ന തിനും കശു വണ്ടി സൂക്ഷി 
ക്കുന്നതിനും 45 സ്ക്വയർ മീറററിന് 5 രൂപ പ്രകാരം 1 ഷെഡ് കൂപ്പിനുളളിൽ പണിയുന്നതിന് സ്ഥലം അനുവദിക്കുന്നതാണ്. 

ഷഡ് അനുവദിക്കുന്നതിനുള്ള അവകാശം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. കരാർ കാലാവധിക്ക് 
മുൻമ്പായി ഷെഡ് കരാറുകാരൻ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
ആയത് പൊളിച്ച് നീക്കം ചെയ്യുന്നതും അതിനു വരുന്ന ചെലവ് കരാറുകാരനിൽ നിന്നും പിടിച്ചെടുക്കുന്നതുമായിരിക്കും. 
ഷെഡ് പണിയുന്നതിനുളള സാധനങ്ങൾ നിലവിലുളള സിനിയ റേജ് റേററ് പ്രകാരം കാട്ടിൽ നിന്നും സൗകര്യമുള്ളപക്ഷം 
ശേഖരിക്കുവാൻ അനുവദിക്കുന്നതാണ്. 

27. കരാർ കാലാവധി തീരുന്നതുവരെ ഓരോ യൂണിററിലെയും വീഡിംഗ് പ്രവൃത്തി ടി യൂണിറ്റുകൾ ലേലത്തിനെടുത്ത 
ആളുകൾ തന്നെ സ്വന്തം ചെലവിൽ ചെയ്യേണ്ടതുമാണ്. 

28. ദർഘാസ്/ ലേലത്തിന് ശേഷം ദർഘാസ്/ ലേല സംഖ്യയേക്കാൾ കൂടുതൽ വിലകൊടുക്കുവാൻ തയ്യാറാണെന്ന് 
കാണിച്ച് കൊണ്ട് നൽകുന്ന വാഗ്ദാനങ്ങൾ താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതായിരിക്കും. 

( എ ) ദർഘാസ്/ ലേലസംഖ്യ 1 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ വാഗ്ദാ ന സംഖ്യ 

ദർഘാസ്/ ലേലസംഖ്യയുടെ 10 %- ത്തേക്കാൾ കുറയാൻ പാടില്ല . 
( ബി) ദർഘാസ്/ ലേല സംഖ്യ 1 ലക്ഷം രൂപയേക്കാൾ കുറവാ ണ ങ്കിൽ വാഗ്ദാ ന സംഖ്യ ദർഘാസ് 

ലേലസംഖ്യയുടെ 20 %- ത്തിൽ കുറയാൻ പാടില്ല . 


14th DEC. 2010 ] 


FOREST DEPARTMENT 


623 


( സി ) ദർഘാസ്/ ലേലക്കാരൻ, ദർഘാസ്/ ലേല ദിവസം കെട്ടിയ സംഖ്യയുടെ ഇരട്ടി സംഖ്യ ജാമ്യ മായി 

അടയ്ക്കേണ്ടതാണ്. 
( ഡി ) - ദർഘാസ് ലേലതീയതി മുതൽ 7 ദിവസത്തിനകം വാഗ്ദാനം ( പോ സ്റ് ഓഫർ) ഈ ഓഫീസിൽ 

ലഭിച്ചിരിക്കണം. 
വാഗ്ദാനങ്ങൾ നൽകിയ അപേക്ഷ കണക്കിലെടുത്ത് അയയ്ക്കുന്ന നോട്ടീസ് കൈപ്പററി 7 ദിവസത്തിനകം 

ടി സംഖ്യ ട്രഷറിയിൽ അടച്ച് ചെല്ലാൻ രസീത് ഹാജരാക്കണം. 
(എഫ്) വാഗ്ദാ നക്കാരൻ 100 രൂപ മുദ്രപത്രത്തിൽ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 

മുമ്പാകെ മേൽ നിബന്ധനകൾ സ്വീകാര്യമാണെന്ന ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


( ഇ ) 


( ജി ) മേൽ നിബന്ധനകൾ അനുസരിച്ചാൽ ആവശ്യമായ പരസ്യം നൽകി പുനർ ദർഘാസ്/ ലേലം നടത്തുന്നതുമാണ്. 

പുനർ ദർഘാസ്/ ലേലത്തിൽ മുൻ ദർഘാസ്/ ലേലത്തേക്കാൾ കുറഞ്ഞ സംഖ്യ മാത്രമേ ലഭിച്ചിട്ടുളളുവെങ്കിൽ 
വാഗ്ദാനക്കാരന് നൽകുന്നതായിരിക്കും. എന്നാൽ കൂടുതൽ സംഖ്യയ്ക്ക് ദർഘാസ്/ ലേലം നടന്നാൽ 
കൂടുതൽ സംഖ്യയ്ക്ക് കൊണ്ട് ആൾക്ക് നൽകുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ 

ബന്ധപ്പെട്ട റെയിഞ്ച് ആഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
- 29. താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന യൂണിറ്റുകളിൽ ഏതെങ്കിലും യൂണിററിന്റെ ലേലം ഭാഗികമായോ മുഴുവ 

നായോ നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരവും അവകാശവും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്ഉണ്ടായിരിക്കുന്ന 
താണ്. അങ്ങനെ നിർത്തിവയ്ക്കുന്ന വിവരങ്ങൾ ലേലത്തിനു മുമ്പായി അറിയിക്കുന്നതാണ്. 


പട്ടിക - 1 


റെയിഞ്ച് 


യൂണിററ് 
നമ്പർ 


- യൂണിററിന്റെ വിവരണം 


വിസ്തീർണ്ണം ലേലം ചെയ്യുന്ന സ്ഥലവും 
( ഹെക്ടറിൽ) തീയതിയും സമയവും 

| ( 5 ) 


( 1) 


- ( 2 ) 


| ( 3 ) 


കാസർഗോഡ് 


1939 തോട്ടം കൂപ്പ് 6 കാരഡുക്ക 21 ഹെക്ടർ 


കാസർഗോഡ് 
റെയിഞ്ചാഫീസിൽ വച്ച് 
28 - 12 - 2010 - ന് 
രാവിലെ 11.30 മണിക്ക് 


58 


1939 , 
1940 , 
1941 ,, 
1943 , 
1944 , 


7 , 22 
8 ,, 
9 , - 21 
10 , 24 
11 , 21 


1941 


, 


1945 ,, 18 (ഭാഗം) കാരഡുക്ക 19 ഭാഗം 


1959 തോട്ടം കൂപ്പ് 19 ഭാഗം കാരഡുക്ക 

20, 21 (ഭാഗം) 
1960 തോട്ടം കൂപ്പ് 12, 13 , 14, 17 കാരന്ധുക്ക 
1959 തോട്ടം കൂപ്പ് 25 (ഭാഗം) മൂളിയാർ 
1941 തോട്ടം കൂപ്പ് 3 മൂളിയാർ 


1945 തോട്ടം കൂപ്പ് 6 (ഭാഗം) 
1948 തോട്ടം കൂപ്പ് 7 ഭാഗം 


1946, 1948 , 1949 , 1950 തോട്ടം 
മൂളിയാർ കാസറഗോഡ് 
റെയിഞ്ചിന്റെ പരിധിയിൽവരുന്ന 
തോട്ടങ്ങൾ ഒഴികെയുള്ള എല്ലാ 
സർക്കാർ വനങ്ങളിൽ നിന്നും 


1961 തോട്ടം, കാരഡുക്ക 


1972 തോട്ടം, കാരഡുക്ക 


14th DEC. 2010) 


FOREST DEPARTMENT 


624 


കാസർഗോഡ് 


1976 തോട്ടം , കാരഡുക്ക 


- 40 


കാസർഗോഡ് 
റെയിഞ്ചാഫീസിൽ 
വച്ച് 28 - 12 - 2010 
രാവിലെ 11. 30 മണിക്ക് 


1978 തോട്ടം , കാരഡുക്ക 


152 .72 


1978 തോട്ടം, കാരഡുക്ക 


31. 15 


1978 തോട്ടം, മൂളിയാർ 


132 ,490 


1980 തോട്ടം, കാരഡുക്ക , മുളിയാർ 


90 . 75 


52 


1981 തോട്ടം, 1939 തോട്ടത്തിൽ 
വീണ്ടും നട്ടുപിടിപ്പിച്ചത് 
കാരന്ധുക്ക 


57 


540 


1981 തോട്ടം കാരഡുക്ക , 1940 
തോട്ടത്തിൽ വീണ്ടും നട്ടുപിടിപ്പിച്ചത് 
1981 തോട്ടം, 1942, 1944 തോട്ടങ്ങളുടെ 
ഭാഗത്ത് വച്ചുപിടിപ്പിച്ചത് 
കാരന്ധുക്ക 
1981 ബന്തടുക്ക 
1986 തോട്ടം കനകമജ റിസർവ്വ് 


328 


- 15 


- 28 - 12 - 2010 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും യൂണിററിന് ലേലക്കാർ ഇല്ലാതെ 
വരികയാണെങ്കിൽ പ്രസ്തുത യൂണിററുകളിലെ കശുവണ്ടി ശേഖരിച്ച് നീക്കംചെയ്യുന്നതിനുളള അവകാശം മേൽപ്പറഞ്ഞതായ 
എല്ലാ നിയമവ്യവസ്ഥകൾക്കും വിധേയമായി 11 - 1 - 2011- ന് പകൽ 11. 30 മണിക്ക് കാസർഗോഡ് റെയിഞ്ചാഫീസിൽ വച്ച് 
പുനർലേലം ചെയ്യുന്നതായിരിക്കും. 


11 - 1- 2011- ലെ പുനർലേലത്തിൽവച്ച് ഏതെങ്കിലും യൂണിററിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
യൂണിറ്റുകളിലെ കശുവണ്ടി ശേഖരിച്ച് നീക്കംചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ വ്യവസ്ഥകൾക്കും 
വിധേയമായി 3- 2- 2011- ന് പകൽ 11.30 മണിക്ക് കാസർഗോഡ് റെയിഞ്ചാഫീസിൽവച്ച് വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 
ലേലക്കാരൻ യഥാസമയം പണമടച്ച് കരാർ ഒപ്പുവച്ചില്ലെങ്കിൽ ലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ 15 - 3- 2011, 11.30 മണിക്ക് 
വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 


പട്ടിക - 2 


യൂണിററ് 


റെയിഞ്ച് 


യൂണിററിന്റെ വിവരണം 


വിസ്തീർണ്ണം 
( ഹെക്ടർ) 


ലേലംചെയ്യുന്ന സ്ഥലവും 
തീയതിയും സമയവും 


നമ്പർ 


തളിപ്പറമ്പ് 


18 . 5 


1977 കശുമാവ് തോട്ടം 
(കുന്നത്തൂർ) 


18.5 


തളിപ്പറമ്പ 
റെയിഞ്ചാഫീസിൽ 
വച്ച് 23 - 12 - 2010 , 
രാവിലെ 11. 30 മണിക്ക് 


2 


ടി 


1978 


2, 


33 


17 . 5 


1979 ടി റെയിഞ്ചിന്റെ പരിധിയിൽ 
വരുന്ന എല്ലാ സർക്കാർ വനങ്ങളിൽനിന്നും 


ശ്രീകണ്ഠാപുരം സെക്ഷനിൽ 
ഏലപ്പാറ ( വി . എഫ്. സി . 62) 
മിസലേനിയസ് ( 10 ഹെക്ടർ) 
പ്ളാന്റേഷനകത്തുളള 
കശുമാവിൽ നിന്ന് 


| 14th DEC. 2010 ] 


FOREST DEPARTMENT 


625 


23 - 12 - 2010 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും യൂണിററിന് ലേലക്കാർ ഇല്ലാതെ 
വരികയാണെങ്കിൽ പ്രസ്തുത യൂണിറ്റുകളിലെ കശുവണ്ടി ശേഖരിച്ച് നീക്കംചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ 
എല്ലാ നിയമ വ്യവസ്ഥകൾക്കും വിധേയമായി 6-1-2011 പകൽ 11.30 മണിക്ക് തളിപ്പറമ്പ് റെയിഞ്ചാഫീസിൽ വച്ച് പുനർലേലം 
ചെയ്യുന്നതായിരിക്കും. 

- 6 - 1 - 2011- ലെ പുനർലേലത്തിൽ വച്ച് ഏതെങ്കിലും യൂണിററിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
യൂണിറ്റുകളിലെ കശുവണ്ടി ശേഖരിച്ച് നീക്കംചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ വ്യവസ്ഥകൾക്കും 
വിധേയമായി 27 -1- 2011 , പകൽ 11.30 മണിക്ക് തളിപ്പറമ്പ് റെയിഞ്ചാഫീസിൽ വച്ച് വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 
ലേലക്കാരൻ യഥാസമയം പണമടച്ച് കരാർ ഒപ്പ് വച്ചില്ലെങ്കിൽ ലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ 10 - 3- 2011, 11.30 മണിക്ക് 
വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 


പട്ടിക - 3 


യൂണിററ് 
നമ്പർ 


- റെയിഞ്ച് 


- യൂണിറ്റിന്റെ വിവരണം 


വിസ്തീർണ്ണം ലേലം ചെയ്യുന്ന സ്ഥലവും 
( ഹെക്ടർ) 

തീയതിയും സമയവും 


കൊട്ടിയൂർ 


22 


1977 കശുമാവ് തോട്ടം 
(ചതിരൂർ) 


കൊട്ടിയൂർ റെയിഞ്ച് 
ആഫീസ് എടയാറിൽ 
വച്ച് 29 - 12 - 2010 - ന് 
രാവിലെ 11.30 മണിക്ക് 


1978 


20 


1979 


9 . 25 


37 . 2481 


( വി . എഫ്. സി. ഐററം 71) 
വെള്ളാർ വള്ളി 


കണ്ണവം 


1938 കശുമാവ് തോട്ടം കണ്ണവം 
റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്ന 
എല്ലാ സർക്കാർ വനങ്ങളിൽനിന്നും 


1991 കുരുമുളക് തോട്ടം 
വെളമ്പത്ത്, കണ്ണവം 


1992 കുരുമുളക് തോട്ടം 
വെളമ്പത്ത്, കണ്ണവം 


1995 കുരുമുളക് തോട്ടം 
വെളമ്പത്ത്, കണ്ണവം 


നിരതദ്രവ്യം രൂപ് 2,000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില -രൂപ 150 + വാറ്റ്. 

29 - 12 - 2010 - ലെ ലേലത്തിൽ മുകളിൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും യൂണിററിന് ലേലക്കാർ ഇല്ലാതെ 
വരികയാണെങ്കിൽ പ്രസ്തുത യൂണിററുകളിലെ കശുവണ്ടി/കുരുമുളക് ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം 
മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ വ്യവസ്ഥകൾക്കും വിധേയമായി 12 -1- 2011 - ന് പകൽ 11. 30 മണിക്ക് കൊട്ടിയൂർ റെയിഞ്ചാഫീസ് 
എടയാറിൽ വെച്ച്പുനർലേലം ചെയ്യുന്നതായിരിക്കും. 

- 12 - 1- 2011 - ലെ പുനർലേലത്തിൽ വെച്ച്ഏതെങ്കിലും യൂണിററിന് ലേലക്കാരൻ ഇല്ലാതെ വരികയാണെങ്കിൽ പ്രസ്തുത 
യൂണിററുകളിലെ കശുവണ്ടി/ കുരുമുളക് ശേഖരിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം മേൽപ്പറഞ്ഞതായ എല്ലാ നിയമ വ്യവസ്ഥ 
കൾക്കും വിധേയമായി 6 - 2 - 2011 - ന് പകൽ 11.30 മണിക്ക് കൊട്ടിയൂർ റെയിഞ്ചാഫീസ് എടയാറിൽ വെച്ച് വീണ്ടും ലേലം 
ചെയ്യുന്നതായിരിക്കും. ലേലക്കാരൻ യഥാസമയം പണമടച്ച് കരാർ ഒപ്പുവെച്ചില്ലെങ്കിൽ ലേലക്കാരൻ നഷ്ടോത്തരവാദിത്വത്തിൽ 
16 -3 - 2011 - ന് 11.30 മണിക്ക് വീണ്ടും ലേലം ചെയ്യുന്നതായിരിക്കും. 


കശുവണ്ടി ശേഖരണ കാലയളവ് ഉടമ്പടി തീയതി മുതൽ 30 - 6 - 2011 വരെയും കുരുമുളക് ശേഖരണ കാലയളവ് ഉടമ്പടി 
തീയതി മുതൽ 31 - 3 - 2011 വരെയുമായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
കണ്ണൂർ- 12 . 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


